


OA, 





2 


ഡണ്‍സ്റ്റനച്ഛനെക്കുറിച്ചുള്ള 
ഓര്‍മ്മക്കുറിപ്പുകള്‍ 


Dharmaram Publications 
No. 504 








Fr. Dunston Olakkengal CMI 
Birth : 21-11-1920 
Profession : 24-11-1939 
Ordination : 31-05-1947 
Death : 20-10-2006 


കു 
ളള ഡണ്‍സ്റ്റച്ഛനെക്കുറിച്ചുള്ള 
അ 


ഓര്‍മ്മക്കുറിപ്പുകള്‍ 


www.dunston.in 














2 BOD» ഡണ്‍സ്റ്റനച്ചനെക്കുറിച്ചുള്ള 


ഓര്‍മ്മക്കുറിപ്പുകള്‍ 1 





ഹാ, ഡണ്‍സ്റ്റണ്‍ ഒലക്കെങ്കല്‍ സി.എം.ഐ. 


www.dunston.in 


ഫാ, പോൾ തെക്കിനിയത്ത്‌ സി.എം.ഐ. 
ഷാ, ജോണ്‍സണ്‍ വലിയകുളത്തില്‍ സി.എം.ഐ. 


2020 

Preshitha Communications 
Little Flower Mission Centre 

Bharathiar University P.O. 

Coimbatore 641 046 
& 
Dharmaram Publications 
Bengaluru 560 029 India 





Ullazhaku: Dunstonachanekurichulla Ormakurippukal 


ഉള്ളജക; ഡണ്‍സ്റനച്ചനെക്കറുറിച്ചുള്ള 
ഓര്‍കമ്ക്കദുറിഷുകള്‍ 


Editors 


Paul Thekkiniyath CMI 
Johnson Valiyakulathil CMI 


© Presitha Communications, Coimbatore 
First Published 2020 


Fr. Dunston's Birth Centenary Edition 
(27 November 1920 - 27 November 2021) 


Cover: Suresh Kumar 

Layout & Printing: Viani Printers, Kochi 
ISBN: 978-81-948836-6-1 

Price: Rs. 50 


Publisher 

Preshitha Communications 

Little Flower Mission Centre 

Bharathiar University P.O. 

Coimbatore 641 046, India 
& 

Dharmaram Publications 

Bengaluru 560 029 India 








ഉള്ളടക്കം 








ബഹുമാനപ്പെട്ട ഫാ. ഡണ്‍സ്റ്റന്‍ സി.എം.ഐ.: യേശുവിന്റെ പ്രതിരൂപം 





മാര്‍ ജേക്കബ്‌ മനത്തോടത്ത്‌ 


്രാര്‍ത്ഥനാഗാനം 


ഫിലിപ്സ്‌ പനയ്ക്കല്‍ സി.എം.ഐ. 


Dunston 
Fr. Varghese Manjaly CMI 


പുണ്യാത്മാവായ ഡണ്‍സ്റ്റനച്ചന്‍ 
ഫാ, തോമാസ്‌ ചാത്തംപറമ്പില്‍ സി.എം.ഐ. 


ഡണ്‍സ്റ്റനച്ചന്‍: സി.എം.ഐ. സന്ന്യാസസമൂഹത്തിലെ വേറിട്ടൊരു സന്ന്യാസി 
ഷാ, സാജു ചക്കാലക്കല്‍ സി.എം.ഐ. 


വിശുദ്ധിയുടെ നിറക്കൂട്ടുകള്‍ ഫാ. ഡേവിസ്‌ പനയ്ക്കല്‍ സി.എം.ഐ. 


Fr. Dunston: A Carmelite Who Made Holiness Attractive 
Fr. Paul Achandy CMI 


ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതശൈലി 
ഷാ, ജോണ്‍സണ്‍ വലിയകുുളത്തില്‍ സി.എം.ഐ. 


ഒരു യാത്രികന്‍ 


Fr. Dany Kokkaden CMI 


ഉള്ളഴകിന്‍ പുണ്യാത്മാവ്‌... ഫാ. ഡണ്‍സ്റ്റന്‍ ഒലക്കേങ്കല്‍ സി.എം.ഐ. 


ഫാ, പോള്‍ തെക്കിനിയത്ത്‌ സി.എം.ഐ. 





ഡണ്‍സ്റ്റനച്ചന്‌ നൂറാം പിറന്നാളാശംസകള്‍ ഷാ. പോളി പയ്യകിളളി സി.എം.ഐ 
ഡണ്‍സ്റ്റനച്ചന്‍: തിളങ്ങുന്ന ഒരു നക്ഷ്രതം ഫാ, തോമസ്‌ ഐക്കര സി.എം.ഐ. 
ഇല്ലായ്മയും ഉളളായ്മയും ഫാ. ആന്റോ വട്ടക്കുഴി സി.എം.ഐ. 
Fr. Dunston CMI: A Model for Formators Fr. John Peter Muringathery CMI 


Our Priceless Prince-Fr. Dunston Fr. Dany Kokkaden CMI 


ഉള്ളഴകിന്‍ പുണ്യാത്മാവ്‌: ഡണ്‍സ്റ്റനച്ചന്‍ ഷാ. പോള്‍ തെക്കിനിയത്ത്‌ സി.എം.ഐ. 


സ്നേഹത്തിന്‍ സക്രാരി ഹാ, ടോണി കൊളളനദൂര്‍ സി.എം.ഐ. 


ഡണ്‍സ്റ്റനച്ചന്‍: ഒരു അനുഭവ യാത്ര ഷാ, ഡേവിസ്‌ തട്ടില്‍ സി.എം.ഐ. 


ഡണ്‍സ്റ്റനച്ചന്‍: പ്രകൃതി സംരക്ഷകന്‍ ഹാ, ആന്റോ അക്കരചട്ടിയേക്കല്‍ സി.എം.ഐ. 


എന്റെ പുണ്യചരിതനായ ഡണ്‍സ്റ്റന്‍ ഒലയ്ക്കലേങ്കല്‍ അച്ചന്‍ 
ഫാ, വിന്‍സന്‍ മൊയലന്‍ സി.എം.ഐ. 


ഓര്‍മ്മകളിലെ സുകൃതജീവിതം 
ഫാ, ജോയ്‌ അറയ്ക്കല്‍ സി.എം.ഐ. 


Fr. Dunston: A Trusted and Worthy Friend Fr. Francis Thaivalappil CMI 


ണ്‍ að a ഓര്‍ ല്‍... 
ണോ കള്‍ ഹാ. ജോണ്‍ പീറ്റര്‍ സി.എം.ഐ. 


ലാളിത്യത്തിന്റെ രാജകുമാരന്‍: ഡണ്‍സ്റ്റനച്ചന്‍ 
ഷാ, ബാബു തട്ടില്‍ സി.എം.ഐ. 


കുഞ്ഞേത്തിയുടെ ആത്മഗതം 
ഫാ, റിജോ ചിറയത്ത്‌ സി.എം.ഐ. 


Strong Footprints of Fr. Dunston Fr. Jose Martin Kaithavalappil CMI 


നന്മനിറഞ്ഞവന്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഹാ, ആന്റണി വാഴഷിളളി സി.എം.ഐ. 


“ഞാന്‍ രക്തം കണ്ടാല്‍ തല കറങ്ങി വീഴുന്നവനാണ്‌' 
ഫാ, ജെ, വിതയത്തില്‍ സി.എം.ഐ. 


എളിമതന്നെയായ ഡണ്‍സ്റനച്ചന്‍ 
ററ v 
ഫാ, പോള്‍സന്‍ കണ്ണനായ്ക്കല്‍ സി.എം.ഐ 


A Holy Presence of Intercession in Heaven Fr. Shyjo Paramel CMI 


ഡണ്‍സ്റ്റനച്ചനും KSRTC യും... 
a99. ജോസ്‌ പോള്‍ എടക്കളത്തദൂര്‍ സി.എം.ഐ. 










എന്റെ ്രാന്‍സീസ്‌ അസീസ്സി ഡണ്‍സ്റ്റനച്ചന്‍ ...ഒരു ഓര്‍മ്മക്കുറിപ്പ്‌ 
ഫാ. ഫിലിപ്സ്‌ പനയ്ക്കല്‍ സി.എം.ഐ. 





The Voyager ‘D’ Fr. Varghese Manjaly CMI 


അവധുതന്റെ അവികലവഴികള്‍ ഫാ. നിഭിഷ്‌ ചറുന്‍ണ്ടംക്കുഴിയില്‍ സി.എം.ഐ. 


ത്തിരി ഥത്തീങിണമ(മ 4൭:൫൭ 950. ഒ്രിജേ7 ടെഖഖബബ് ടീ.ബ.ജ. 


ഗുരുവരന്‍ ഡണ്‍സ്റ്റനച്ചന്‍... 


ഫാ, ജോസഹ്‌ വിതയത്തില്‍ സി.എം.ഐ. 


അമര്‍ത്യന്‍ ഷാ. ആന്‍സന്‍ പാണേങ്ങാടന്‍ സി.എം.ഐ. 


പ്രേഷിതയുടെ പുണ്യസൂനം ഡണ്‍സ്റ്റനച്ചാ... 
ലിറ്റില്‍ ഫ്ളവര്‍ മൈനര്‍ സെഭിനാരി 


അഴകുള്ളാത്മാവേ... r 
ae അരുൺ ഇല്ലം നോവിഷ്യേറ്റ 


ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതനാള്‍വഴികള്‍ 





ഫാ, AAMAS സി.എം.ഐ.: യേശുവിന്റെ പ്രതിരൂപം 





ബഹുമാനപ്പെട്ട ഡണ്‍സ്റ്റനച്ചന്റെ ജന്മശദാബ്തി ആചരിക്കുന്നു എന്നറിയുന്നതില്‍ 

വളരെ സന്തോഷമുണ്ട്‌. അച്ചന്‍ നമ്മില്‍ നിന്നും വേര്‍പിരിഞ്ഞുപോയി എങ്കിലും 
അദ്ദേഹത്തെപ്പറ്റിയുള്ള ഓര്‍മ്മകള്‍ സ്മൃതി പദത്തില്‍ നിറഞ്ഞു നില്ക്കുകയാണ്‌. മരിച്ചാലും 
മറക്കാന്‍ പറ്റാത്ത വ്യക്തികളിലൊരാളാണ്‌ ബഹുമാനപ്പെട്ട ഡണ്‍സ്റ്റനച്ചന്‍. എനിക്ക്‌ അച്ചനെ 
ഹൃസ്വകാലത്തെ പരിചയമെയുള്ളു. എന്നിട്ടുപോലും അച്ചന്‍ എന്റെ മനസ്സില്‍ തെളിഞ്ഞു 
പ്രകാശിക്കുകയാണ്‌. കര്‍ത്താവ്‌ യോഹന്നാന്‍ മാംദാനയെപ്പറ്റി ഇപ്രകാരം പറയുന്നുണ്ട്‌ : 
“കത്തിജ്ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവന്‍. അല്പസമയത്തേയ്ക്ക്‌ അവന്റെ പ്രകാശത്തില്‍ 
ആഹ്ളാദിക്കുവാന്‍ നിങ്ങള്‍ ഒരുക്കവുമായിരുന്നു” (യോഹ 5:35). ഡണ്‍സ്റ്റനച്ചനെപ്പറ്റി എനിക്ക്‌ 
പറയുവാന്‍ തോന്നുന്നത്‌ ഏതാണ്ട്‌ അതുതന്നെയാണ്‌. നിശബ്ദമായിരുന്നു അദ്ദേഹത്തിന്റെ 
ജീവിതമെങ്കിലും കത്തിജ്വലിച്ചുനിന്ന ഒരു വിളക്കായിരുന്നു അദ്ദേഹം. ഏവര്‍ക്കും പ്രകാശം 
പരത്തിയ അതിന്റെ വെളിച്ചം അനുഭവിക്കുവാന്‍ എനിക്ക്‌ അല്പസമയം മാത്രമെ ലഭിച്ചുളളു. 
അഭിവന്ദ്യ ജോസഫ്‌ ഇരിമ്പന്‍ പിതാവിനും മറ്റുള്ളവര്‍ക്കും അതിനുള്ള ഭാഗ്യം കിട്ടി. അച്ചന്‍ 
വളരെകാലം DOM പിതാവിന്റെ കുമ്പസാരക്കാരന്‍ കൂടിയായിരുന്നു. അച്ചനെപ്പറ്റിയുള്ള 
പാവനസ്മരണകള്‍ നമ്മുടെ ജീവിതവഴികളെ ദീപ്തമാക്കട്ടെയെന്നാണ്‌ എന്റെ പ്രാര്‍ത്ഥന. 


അച്ചനെപ്പറ്റി പറയുവാന്‍ സാധിക്കുന്ന ഏറ്റം സവിശേഷമായ കാര്യം ശാന്തതയും ക്ഷമയും 
വിനയവും അച്ചന്റെ മുഖമുദ്രയായിരുന്നു എന്നതാണ്‌. കര്‍ത്താവ്‌ നമ്മളോട്‌ പറഞ്ഞു: “ഞാന്‍ 
ശാന്തശീലനും വിനീതഹൃദയനുമാകയാല്‍ എന്റെ നുകം വഹിക്കുകയും എന്നില്‍ നിന്ന്‌ 
പഠിക്കുകയും ചെയ്യുവിന്‍. അപ്പോള്‍ നിങ്ങള്‍ക്ക്‌ ആശ്വാസം ലഭിക്കും” (മത്താ 11:29). ഡണ്‍സ്റ്റനച്ചന്‍ 
സ്വജീവിതത്തില്‍ പ്രദര്‍ശിപ്പിച്ച ക്ഷമയും ശാന്തതയും വിനയവും കര്‍ത്താവില്‍ നിന്ന്‌ പഠിച്ചതാണ്‌. 
കര്‍ത്താവിലേക്ക്‌ അത്രമാത്രം വളര്‍ന്നു. “സ്നേഹത്തില്‍ സത്യം പറഞ്ഞുകൊണ്ട്‌ ശിരസ്സായ 
ക്രിസ്തുവിലേക്ക്‌ എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു' (എഫോ 4:15) എന്നാണല്ലോ 
പനലോസ്‌ ശ്ലീഹാ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്‌. ഡണ്‍സ്റ്റനച്ചന്‍ അപ്രകാരം വളരാന്‍ 
തീക്ഷണമായി പരിശ്രമിച്ചു. ആ പരിശ്രമത്തില്‍ അദ്ദേഹം അതിശയകരമാംവിധം വിജയിച്ചു. 
അതുകൊണ്ട്‌ അദ്ദേഹം യേശുവിനെപ്പോലെയായി. യേശുവിന്റെ സാക്ഷാല്‍ പ്രതിരൂപമായി. അച്ചനെ 
നമുക്ക്‌ മാതൃകയും മാദ്ധ്യസ്ഥനുമായി നല്‍കിയ നല്ല ദൈവത്തിന്‌ നന്ദി പറയാം. അദ്ദേഹത്തിന്റെ 
ഓര്‍മ്മയാചരണം വഴി നമ്മുടെ ജീവിതം ധന്യമാകട്ടെ. 


മാര്‍ ജേക്കബ്‌ മനത്തോടത്ത്‌ 
പാലക്കാട്‌ രൂപതയുടെ മെത്രാന്‍ 








(്രാര്‍ത്ദനാഗാനം 


പുണ്യമലരാം ഡണ്‍സ്റ്റനച്ചാ 
പുണ്യവഴികളെയെന്നും പുല്‍കി നീ 
പാരിന്‍ നാഥനില്‍ ചെന്നുചേരുവാന്‍ 


പാവനജീവിതം പാഥേയമാക്കി 
കൂടണയും കൂടപ്പിറപ്പുകളില്‍ 


കരുതലിന്‍കനവുകള്‍ നിറച്ചു നീ 
കരുണതന്‍ കൈത്തിരി കാട്ടിടു Dunston 


കര്‍മ്മലയില്‍ കനകമായ്‌ കതിരിടു 





Daring and a challenging religious. 
വിതുമ്പിവരും വിണ്ണിന്‍ വഴിയിറമ്പില്‍ Unending and tireless in all his efforts. 


വിയര്‍പ്പെഴും വിരലാല്‍ വര്‍ണ്ണമെഴുതി Never gives up, until reaches to the core. 
ണ 


വിശ്വാസത്തിന്‍ വെള്ളവസ്ത്രം വീശിടു Simple in life and careful in approach. 


വിശുദ്ധിതന്‍ വീഥിയില്‍ വിളങ്ങിടു Tangible to anyone can experience the peace. 


Open smile without duplicity. 


Re "D"a Divine soul in heaven! 
Lyrics & Music 





Fr. Varghese Manjaly CMI 





ഫിലിപ്സ്‌ പനയ്ക്കല്‍ സി.എം.ഐ. 





പ്റുണ്യാത്താവായ ഡണ്‍സ്നച്ചന്‍ | 


ജീവിതമദ്ധ്യേ വിശുദ്ധരായവരുണ്ട്‌. ജീവിതത്തിന്റെ അന്ത്യത്തില്‍ വിശുദ്ധരായവരുണ്ട്‌. 
ജീവിതകാലം മുഴുവന്‍ വിശുദ്ധരായവരുണ്ട്‌.അവസാനഗണത്തില്‍ പെടുന്ന പുണ്യാത്മാവാണ്‌ 
ബഹുമാനപ്പെട്ട ഡണ്‍സ്റ്റനച്ചന്‍.1920 നവംബര്‍ 27M പാവറട്ടിയില്‍ ഒലക്കേങ്കില്‍ പൌലോസ്‌-മറിയം 
ദമ്പതികളുടെ നാലാമത്തെ മകനായി അദ്ദേഹം ജനിച്ചു. ക്രിസ്തീയ ചൈതന്യം നിറഞ്ഞ 
കുടുംബാന്തരീക്ഷത്തിലാണ്‌ അദ്ദേഹം വളര്‍ന്നു വന്നത്‌. മാതാപിതാക്കളുടെയും മൂത്ത 
സഹോദരി കുഞ്ഞേത്തിയുടെയും ക്രിസ്തീയജീവിത മാതൃക ഡണ്‍സ്റ്റനച്ചന്റെ 
കുട്ടിക്കാലത്തെ വളരെയധികം സ്വാധീനിച്ചു. അതിന്റെ ഫലമായി ഏഴാമത്തെ വയസ്സില്‍ ഒരു 
വിശുദ്ധനാകണമെന്ന്‌ അദ്ദേഹം തീരുമാനമെടുത്തു. സ്വരാജ്യസ്നേഹത്താല്‍ ഭാരതത്തിലെ 
ആദ്യത്തെ പുണ്യവാനാകുവാന്‍ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. അതിനുള്ള മാര്‍ഗ്ഗം 
സന്യാസജീവിതമാണെന്ന്‌ തിരിച്ചറിഞ്ഞപ്പോള്‍ 193503 യോഗാര്‍ത്ഥി ഭവനത്തില്‍ ചേര്‍ന്നു. 
സന്യാസ വൈദിക പരിശീലനത്തിനു ശേഷം 1947ല്‍ ചെത്തിപ്പുഴയിൽ വച്ച്‌ പൌരോഹിത്യം 
സ്വീകരിച്ചു. അതിനു ശേഷമുള്ള 59 വര്‍ഷങ്ങളില്‍ ഭൂരിഭാഗവും സേവനമനുഷ്ഠിച്ചത്‌ സന്യാസ 
വൈദികാര്‍ത്ഥികളെ പരിശീലിപ്പിക്കുന്നതിലായിരുന്നു. സി.എം.ഐ. സഭയിലെ ആദ്യകാല 
മിഷനറിമാരിലൊരാളാകാന്‍ അതിയായി ആഗ്രഹിച്ചെങ്കിലും അനുസരണത്തിന്‍ കീഴില്‍ 
ഇഷ്ടമില്ലാത്ത യോഗാര്‍ത്ഥി പരിശീലകന്റെ ദൌത്യം ദൈവഹിതമായി അദ്ദേഹം ഏറ്റെടുത്തു. 





ഡണ്‍സ്റ്റനച്ചന്റെ വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാനം സത്യത്തോടുള്ള അതിയായ 
സ്നേഹമാണ്‌. അത്‌ അദ്ദേഹത്തിന്റെ ജീവിത പ്രമാണമായിരുന്നു. തന്റെ ആത്മീയാനുഭവ 
കുറിപ്പില്‍ അദ്ദേഹം എഴുതി: “സത്യമായതു വിശ്വസിക്കുക, വിശ്വസിക്കുന്നതു പറയുക, 
പറയുന്നതു പ്രവര്‍ത്തിക്കുക. സത്യത്തിന്റെ അംഗീകരണത്തില്‍ നിന്നേ നീതി 
പുലരുകയുള്ളൂ.” സനാതനസത്യമായ ദൈവത്തില്‍ ഒന്നായിത്തീരുവാന്‍ അതിയായി 
ആഗ്രഹിച്ച ഡണ്‍സ്റ്റനച്ചന്‍ സ്വന്തം ജീവിതത്തില്‍ സത്യത്തിന്റെയും നീതിയുടെയും 
പ്രവാചകനായി. “യാഥാര്‍ത്ഥ്യം തന്നോട്‌ ആവശ്യപ്പെട്ട സമയങ്ങളില്‍ ഒരിക്കലും മന:പൂര്‍വ്വം 
കള്ളം പറഞ്ഞിട്ടില്ല, എന്ന അദ്ദേഹത്തിന്റെ സ്വയം വെളിപ്പെടുത്തല്‍ വഴി, ഈ സത്യസ്നേ 
ഹത്തിന്റെ ആഴവും വ്യാപ്തിയും തിരിച്ചറിയാനാകും. അതുകൊണ്ടു തന്നെ തന്റെ 





മന:സാക്ഷിയെ ദൈവത്തിന്റെ നീതിയോട ചേര്‍ത്തു വയ്ക്കാന്‍ ഡണ്‍സ്റ്റനച്ചനു സാധിച്ചു. 


പ്രാര്‍ത്ഥന ജീവിതമാക്കിയ അദ്ദേഹം, ദേവാലയത്തില്‍ ദീര്‍ഘനേരം ചിലവിട്ടു. 
ധ്യാനലീനനായി മുട്ടുകുത്തി ദിവ്യകാര്യണ്യ സന്നിധിയില്‍ ഈശോയുമായി നിരന്തരം 
സംഭാഷിക്കുന്ന ഡണ്‍സ്റ്റനച്ചന്‍ ഏവര്‍ക്കും പ്രചോദനമായി. 


ഉത്തമ സന്യാസിയായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‌, അനുസരണമെന്നത്‌ അധികാരികളോടുള്ള 
' വഴിപ്പെടല്‍” ആയിരുന്നു. ദൈവപരിപാലനയില്‍ ആശ്രയിച്ച, ലാളിത്യം ജീവിത 
ശൈലിയാക്കിയ അദ്ദേഹത്തിന്‌, ദൈവത്തെ അല്ലാതെ “ആരേയും സേവിക്കാതെ മനസ്സിന്റെ 
ശ്രേഷ്ഠത പാലിക്കാന്‍” ദാരിദ്ര്യരവതം സഹായകമായി. 6്രഹ്മചര്യര്രതത്തിലൂടെ സ്വാഭാവിക 
സ്നേഹബന്ധങ്ങളെ അതിജീവിച്ച്‌ ആത്മീയബന്ധങ്ങള്‍ക്ക്‌ അടിസ്ഥാനമിടാന്‍ അച്ചന്‍ 
സാധിച്ചു. സന്യാസസമൂഹത്തിലെ അംഗങ്ങള്‍ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്നേഹിതരല്ല, മറിച്ച 
ദൈവം നല്‍കിയ സഹോദരന്മാരാണെന്ന്‌ അദ്ദേഹം തിരിച്ചറിഞ്ഞു. 


ഈശോയുടെ അനുകമ്പയുടെ മറുവാക്കായ ഡണ്‍സ്റ്റനച്ചന്‍, അനുരഞ്ജന 
ശുശ്രൂഷയ്ക്കണയുന്നവരുടെ ആശ്വാസമായിരുന്നു. സ്വജീവിതത്തില്‍ സഹനത്തിന്റെ 
ദാസനായിരുന്ന അദ്ദേഹം, രോഗികളുടെ സ്നേഹ ശുശ്രൂഷകനായിരുന്നു. മറവിയെന്ന 
കുറവിനെ, എളിമയോടെ ദൈവഹിതമായി സ്വീകരിച്ചപ്പോഴും, ആത്മീയ കാര്യങ്ങളിലും 
സുകൃതപാലനത്തിലും, ഓര്‍മ്മക്കുറവ്‌ അശേഷം പോലും അദ്ദേഹത്തെ ബാധിച്ചില്ല. 


ചുരുക്കത്തില്‍, സ്വന്തം രാജ്യത്തിന്റെ വിശുദ്ധിക്കും അഭിമാനത്തിനും വേണ്ടി 
പുണ്യവാനാകാന്‍ ആഗ്രഹിച്ച ഇട്ടുപ്പുണ്ണിയെന്ന കൊച്ചുബാലന്‍, സത്യസ്നേഹത്തില്‍ 
അടിസ്ഥാനമിട്ട, വിശ്വാസത്തിന്റെയും എളിമയുടെയും സഹനത്തിന്റെയും മാര്‍ഗ്ഗത്തിലൂടെ, 
ദൈവപരിപാലനയില്‍ ആശ്രയിച്ച്‌, സാര്‍വ്വരതിക സഭയുടെ പുണ്യാത്മാവായ 
ഡണ്‍സ്റ്റനച്ചനായി! വിശുദ്ധിയില്‍ ജീവിക്കാന്‍, ക്രിസ്തു സാക്ഷികളാകാന്‍, ഈ 
വിശുദ്ധാത്മാവിന്റെ ജീവിതം നമുക്ക്‌ പ്രചോദനമാകട്ടെ. പുണ്യാത്മാവായ ഡണ്‍സ്റ്റനച്ചന്റെ 
മാദ്ധ്യസ്ഥം നമുക്കപേക്ഷിക്കാം. 


ഫാ. തോമാസ്‌ ചാത്തംപറമ്പില്‍ സി.എം.ഐ. 
പ്രിയോര്‍ ജനറല്‍ 





ഡണ്‍സനച്ചന്‍: 
സി.എം.ഐ. സന്ന്യാസസമദൃഹത്തിലെ വേറിട്ടൊരു സന്ന്യാസി 





വിശുദ്ധമായ ജീവിതംകൊണ്ടും നന്മനിറഞ്ഞ ബന്ധങ്ങള്‍ കൊണ്ടും നീതിനിഷ്ഠമായ 
കാഴ്ചപ്പാടുകള്‍കൊണ്ടും വേറിട്ട ഒരു സന്ന്യാസ വ്യക്തിത്വമായിരുന്നു ഞാന്‍ കണ്ട ഡണ്‍സ്റ്റന്‍ 
ഒലക്കേങ്കലച്ചന്‍. സി.എം.ഐ. സന്ന്യാസസമൂഹത്തിന്റെ സ്വത്വത്തെ തിരിച്ചറിയുകയും 
തന്റേതായ ജീവിതശൈലികൊണ്ട്‌ അതിനെ കൂടുതല്‍ ആഴപ്പെടുത്തുകയും മഹത്വരമാക്കുകയും 
ചെയ്തയാളാണ്‌ അദ്ദേഹം. 


ഒരു പക്ഷെ, പ്രേഷിത പ്രവിശ്യയുടെ ചരിര്രത്തില്‍ ഏറ്റവും സാധാരണക്കാരനായി, 
ദരിദ്രരില്‍ ദരിദ്രനായി, ഏറ്റവും എളിയ രീതികളില്‍ സ്വന്തം ജീവിതത്തെ ക്രമീകരിച്ച 
ഡണ്‍സ്റ്റനച്ചന്‍, തന്റെ വിശുദ്ധി നിറഞ്ഞ ജീവിതംകൊണ്ട്‌ ഏറ്റവും മഹത്വമേറിയ ഒരു സ്ഥാനം 
തന്നെ അറിയുന്നവരുടെയെല്ലാം മനസ്സുകളില്‍ നേടിയിട്ടുണ്ട്‌. ഈ മഹത്വപൂര്‍ണമായ സ്ഥാനം 
ജീവിച്ചിരിക്കുമ്പോള്‍ത്തന്നെ അദ്ദേഹത്തിന്‌ നേടാനായി എന്ന വസ്തുത അദ്ദേഹത്തിന്റെ 
ജീവിതശൈലിക്ക്‌ മാറ്റുകൂട്ടുന്നുണ്ട്‌. 


സത്യത്തിന്റെയും നീതിയുടെയും പാതയില്‍ ഒരു വേറിട്ട മുഖം ഡണ്‍സ്റ്റനച്ചനുണ്ടായിരുന്നു. 
സത്യത്തിന്‌ നിരക്കാത്ത യാതൊന്നും അദ്ദേഹം സംസാരിക്കുന്നതോ പ്രവര്‍ത്തിക്കുന്നതോ 
ഇതുവരെ കാണാന്‍ കഴിഞ്ഞിട്ടില്ല; ആരും അത്തരത്തിലുള്ള ഒരു സംഭവത്തെക്കുറിച്ചുപോലും 
പറയുന്നതും കേട്ടിട്ടില്ല. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും സര്‍വസാധാരണമായ 
ആനുകാലിക സമൂഹത്തില്‍ അതിനെതിരെ വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുളളയാളാണ്‌ 
അദ്ദേഹം. കൈക്കൂലി കൊടുക്കാത്തതിന്റെ പേരില്‍ ഏതെങ്കിലും ഒരു സ്ഥാപനം 
പണിയുന്നതിനോ നടത്തുന്നതിനോ തടസ്സം നേരിട്ടാല്‍ അത്‌ ദൈവരാജ്യത്തിനുള്ള ഏറ്റവും 
ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യമായിരിക്കുമെന്ന്‌ അദ്ദേഹത്തിന്‌ ഉറച്ചു ബോധ്യമുണ്ടായിരുന്നു; 
അതില്‍നിന്നും അണുവിട മാറാതെ തീരുമാനങ്ങളെടുത്ത്‌ നടപ്പാക്കാന്‍ അദ്ദേഹം 
ബദ്ധശ്രദ്ധനുമായിരുന്നു. 


സന്ന്യാസവൈദികപരിശീലനരംഗത്ത്‌ നിരവധി വര്‍ഷങ്ങള്‍ സേവനം ചെയ്ത 


ഡണ്‍സ്റ്റനച്ചന്റെ കറകളഞ്ഞതും വിശുദ്ധിനിറഞ്ഞതുമായ ജീവിതം തന്നെയായിരുന്നു ഏറ്റവും aooo 


ശക്തമായ പരിശീലനഉപകരണം. നീതിന്യായത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളില്‍ ഏറെ 





കണിശ്ശുക്കാരനായിരുന്നു അദ്ദേഹമെങ്കിലും, വ്യക്തികളെ നയിക്കുന്നതില്‍ അദ്ദേഹത്തിന്‌ 
സ്വന്തമായിരുന്ന കരുണയുടെയും സ്നേഹത്തിന്റെയും ഭാവം ഒരു പരിശീലകനെന്നനിലയില്‍ 
ഡണ്‍സ്റ്റനച്ചനെ വേറിട്ടവനാക്കി. രോഗികളായ അര്‍ത്ഥികളോട അദ്ദേഹം പുലര്‍ത്തിയിരുന്ന 
മനോഭാവവും സമീപനവും എപ്പോഴും കരുണയില്‍ ചാലിച്ചതായിരുന്നു. 


ആധ്യാത്മികജീവിതത്തില്‍ തന്നോടുതന്നെ ഏറെ കാര്‍ക്കശ്യം പുലര്‍ത്തിയിരുന്ന 
ഡണ്‍സ്റ്റനച്ചന്‍ ആഴമേറിയ അറിവോടും ആത്മാര്‍ത്ഥമായ തീക്ഷണതയോടുംകൂടെ 
വളരെയേറെ ശിഷ്യരെ ആത്മീയതയില്‍ വളര്‍ത്തുവാനായി നിരന്തരം ഒരു 
കൈത്താങ്ങായിരുന്നു. താത്വികമായി ആത്മീയതയെക്കുറിച്ചും അറിവുണ്ടായിരുന്ന 
അദ്ദേഹത്തിന്‌ തന്റെ പ്രോജ്വലമായ ആത്മീയാനുഭവങ്ങളുടെ ബലത്തില്‍ മറ്റുള്ളവരെ 
വിജയകരമായി നയിക്കാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. ദിവ്യകാരുണ്യസന്നിധിയില്‍ അദ്ദേഹം ചിലവഴിച്ച 
നീണ്ട മണിക്കൂറുകള്‍, വളരെ പ്രത്യേകമായി നിശയുടെ നിശബ്ദയില്‍ തുടര്‍ച്ചയായി 
യേശുസാന്നിധ്യത്തിലായിരുന്നത്‌, അദ്ദേഹത്തെ വേറിട്ട ഒരു ആത്മീയ ശൈലിയുടെ ഉടമയും 
ആചാര്യനുമാക്കി. 


ഡണ്‍സ്റ്റനച്ചന്റെ ജന്മശതാബ്ബി ആഘോഷിക്കുന്ന ഈ വേളയില്‍ അദ്ദേഹത്തിന്റെ വേറിട്ട 
ജീവിതം വഴി സി.എം.ഐ. സന്ന്യാസജീവിതശൈലിയെ കൂടുതല്‍ ആത്മീയവും 
ആകര്‍ഷവുമാക്കിയതിന്‌, സത്യവും നീതിയും കരുണയും ആത്മീയജീവിതത്തിന്റെ ഈടും 
പാവുമാണെന്ന്‌ നമ്മെ തുടര്‍ച്ചയായി ഓര്‍മിപ്പിക്കുന്നതിന്‌, കൂടുതല്‍ ആഴമേറിയതും ഒട്ടും 
വ്യതിചലിക്കാത്തതുമായ ഒരു വ്യക്തിബന്ധം ദൈവവുമായി ഈ ആധുനികകാലത്തും 
ജീവിക്കുവാന്‍ കഴിയുമെന്ന്‌ ഉച്ചൈസ്തരം തന്റെ ജീവിതം വഴി പ്രഘോഷിക്കുന്നതിന്‌... 
ദൈവമേ നിനക്ക്‌ സ്തുതി! ഡണ്‍സ്റ്റനച്ചന്റെ ഈശോപാസനം ഏവര്‍ക്കും കൂടുതല്‍ 
പ്രചോദനമേകട്ടെയെന്ന്‌ ആശംസിക്കന്നു. അദ്ദേഹത്തിന്റെ അനന്യമായ ജീവിതം വിശു 
ദ്ധിയുടെ വിളങ്ങുന്ന മാതൃകയായി തിരുസഭയില്‍ ഉയര്‍ത്തപ്പെടട്ടെയെന്നാണ്‌ പ്രാര്‍ത്ഥന... 


ഷാ. 109223 ചക്കാലക്കല്‍ സി.എം.ഐ. 
പ്രൊവിന്‍ഷ്യല്‍, പ്രേഷിത പ്രോവിന്‍സ്‌ 





വിശുദ്ധിയുടെ നിറക്കൂട്ടുകള്‍ 





“സുതാര്യം സുന്ദരം” ഡണ്‍സ്റ്റനച്ചന്റെ ജീവിത സംഗ്രഹ ഗ്രന്ഥമാണല്ലോ. വളരെ പെട്ടന്നു 
തന്നെ അത്‌ വായിച്ചു തീര്‍ത്തു. വിശുദ്ധിയുടെ വഴികള്‍ വളരെ ചെറുപ്പത്തില്‍ തന്നെ 
തിരിച്ചറിഞ്ഞ്‌ ദൃഡനിശ്ചയത്തോടെ മുന്നേറിയ സന്ന്യാസ വര്യന്റെ ജീവിത കഥ. അടുത്ത 
പരിചയം എനിക്കില്ല. എങ്കിലും അകലെ നിന്ന്‌ നോക്കി കണ്ടിരുന്നു. എന്തെങ്കിലും 

ആകര്‍ഷകമായി സൂക്ഷിക്കുവാന്‍ ഡണ്സ്റ്റനച്ചനെകുറിച്ച്‌ എനിക്കില്ലായിരുന്നു. പക്ഷെ ഈ 

പുസ്തകത്തിലൂടെ അടുത്ത്‌ നിന്ന്‌ പരിചയപ്പെട്ടപ്പോള്‍ ഒത്തിരി സന്തോഷം തോന്നി. കുറേ 

വിശുദ്ധിയുടെ നിറക്കൂട്ടുകള്‍ അച്ചനില്‍ പരിലസിച്ചിരുന്നു. ചിലത്‌ ഏറെ മനസ്സില്‍ തങ്ങി 
നില്‍ക്കുന്നു. “മറവിയുടെ വിശുദ്ധി”, “ക്ഷമയുടെ വിശുദ്ധി”, “പരിശ്രമ വിശുദ്ധി, “സത്യ 
വിശുദ്ധി”, “പ്രാര്‍ത്ഥനയുടെ വിശുദ്ധി", “ആരാധന വിശുദ്ധി”, “വഴിപ്പെടലിന്റെ വിശുദ്ധി” 
തുടങ്ങിയവയാണവ. തന്റെ ജീവിതത്തെ ലളിതമായി വിശുദ്ധിയുടെ നിറച്ചാര്‍ത്തുകളോടെ 
അവതരിപ്പിച്ചിരുക്കുന്ന ബനഡികു പതിനാറാമന്‍ മാര്‍പ്പാപ്പ 2011 ഏപ്രില്‍ 13M വത്തിക്കാന്‍ 
ചത്വരത്തില്‍ വച്ച്‌ തന്നെ കാണാന്‍ വന്ന ദൈവജനത്തോട സംവദിച്ചത്‌ വിശുദ്ധരെ 
കുറിച്ചാണ്‌. അഞ്ച്‌ ചോദ്യോത്തരങ്ങളിലൂടെയാണ്‌ പരിശുദ്ധ പിതാവ്‌ ത്ന്റെ മനസ്സ്‌ തുറന്നത്‌. 

ഈ അഞ്ച്‌ ചോദ്യോത്തരങ്ങള്‍ ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു 

എന്ന്‌ ഞാന്‍ അനുമാനിക്കുന്നു. ഈ ചോദ്യോത്തരങ്ങളിലൂടെ അച്ചന്റെ ജീവിതത്തെ 

സംഗ്രഹിക്കാവുന്നതാണ്‌. 

1. വിശുദ്ധി എന്നു പറയുന്നത്‌ എന്താണ്‌? ആരെയാണ്‌ വിശുദ്ധന്‌ എന്ന്‌ വിളിക്കുക? 
അനിതരസാധാരണമായ പ്രവര്‍ത്തികള്‍ ചെയ്യുന്നതില്ല മറിച്ച യേശുവിനോട്‌ ഐക്യപ്പെട്ട 
യേശുവിന്റെ മാതൃകയിലും, സ്വഭാവത്തിലും, ചിന്തയിലുമുള്ള അനുരൂപണമാണ്‌. 

2. എങ്ങനെയാണ്‌ യേശുവിന്റെ വിളിക്കനുന്്ൃയതമായി വിശുദ്ധിയുടെ പാത 
തിരഞ്ഞെടുക്കുക? 
വിശുദ്ധ ജീവിതം എന്നു പറയുന്നത്‌ നമ്മുടെ പ്രവര്‍ത്തികളുടേയോ, പരിശ്രമങ്ങളുടേയോ 
ഫലമല്ല. അതിനേക്കാള്‍ ഉപരിയായി ദൈവം ഒരു വ്യക്തിയില്‍ നടത്തുന്ന 
വിശുദ്ധീകരണമാണ്‌. ഇത്‌ ഒരു വ്യക്തിയുടെ അന്തരാത്മാവിലുള്ള പരിശുദ്ധാ- 





ആത്മാവിന്റെ പ്രവര്‍ത്തനമാണ്‌. ഇത്‌ ഉത്ഥിതനായ ക്രിസ്തുവിന്റെ ജീവിതം ഒരു 
വ്യക്തിയില്‍ നടത്തുന്ന രൂപാന്തരീകരണമാണ്‌; സംവദിക്കലാണ്‌. 


എങ്ങിനെയാണ്‌ നമ്മുടെ ചിന്താരീതികളും, നമ്മുടെ പ്രവൃത്തികളും ക്രിസ്തുവിന്റെ 
ചിന്തയും പ്രവൃത്തികളുമായി അനുരുപപ്പെടുന്നത്‌? അല്ലെങ്കില്‍ വിശുദ്ധിയുടെ ആത്മാവ്‌ 
എന്ന്‌ പറയുന്നത്‌ എന്താണ്‌? 

ക്രിസ്തീയ വിശുദ്ധി എന്ന്‌ പറയുന്നത്‌ സ്നേഹം അതിന്റെ പൂര്‍ണ്ണതയില്‍ 
ജീവിക്കുന്നതിലാണ്‌. സ്നേഹം ഒരു നല്ല വിത്തു പോലെ വളര്‍ന്ന്‌ ആത്മാവില്‍ ഫലങ്ങള്‍ 
പുറപ്പെടുവിക്കുന്നതു പോലെയാണ്‌. ഇത സാദ്ധ്യമാകുന്നത്‌ 
അനുദിനദൈവവചനശ്രവണത്തിലൂടെ, ദൈവേഷ്ടം പ്രാവര്‍ത്തികമാക്കുന്നതിലൂടെ, 
കൂദാശകളുടെ സ്വീകരണത്തിലൂടെ, നിരന്തരമായ പ്രാര്‍ത്ഥനയിലൂടെ, സ്വയം 
നിഗ്രഹത്തിലൂടെ, സഹോദരങ്ങളെ സേവിക്കുന്നതിലൂടെ, എല്ലാ പുണ്യങ്ങളും 
അഭ്യസിക്കുന്നതിലൂടെയുമാണ്‌. 

വിശുദ്ധിക്കു വേണ്ടിയുള്ള അവശ്യ ഘടകങ്ങളെന്താണ്‌? അല്ലെങ്കില്‍ വിശുദ്ധിക്കുവേണ്ടി 
യുള്ള അവശ്യമാര്‍ഗ്ഗങ്ങളെന്താണ്‌? 

ഉത്ഥിതനായ ക്രിസ്തുവിനെകണ്ടുമുട്ടുവാനുള്ള ദിവ്യബലി ഒഴിവാക്കാതിരിക്കുക. ഒരു 
ദിവസത്തിന്റെ പ്രാരംഭത്തിലും, അവസാനത്തിലും ദൈവവുമായി അല്പ സമയം 
ബന്ധത്തിലും പ്രാര്‍ത്ഥനയിലും ആയിരിക്കുക. പത്ത്‌ കല്‍പനകളിലൂടെ ദൈവം നമുക്കു 
കാണിച്ചു തന്ന അടയാളങ്ങളെ സ്നേഹം മാനദണ്ഡമാക്കി കാത്ത്‌ പാലിക്കുക. 

നമ്മുടെ പരിമിതികളിലും ദൌര്‍ഭല്യങ്ങളിലും ഇത്രയും ഉന്നതമായ ലക്ഷ്യമിടാമോ? 

എല്ലാ വിശുദ്ധരും പറയുന്നത്‌ എല്ലാവര്‍ക്കും ഈ വിശുദ്ധിയുടെ പാത 
സാദ്ധ്യമാണെന്നാണ്‌. തിരുസഭാചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളില്‍ വിശുദ്ധര്‍ പല 
പ്രായങ്ങളിലും, വിവിധ ജീവിത കാലഘട്ടങ്ങളിലും, വിശുദ്ധര്‍ സാധാരണ ജനങ്ങളുടെ 
മുഖത്തെ, ഭാഷയെ, രാജ്യത്തെ പ്രകാശിപ്പിക്കുന്നു. അവര്‍ക്ക്‌ വിവിധ സ്വഭാവ 
വിശേഷങ്ങളുമുണ്ട്‌. ഇങ്ങനെ തന്റേതായ വൈവിധ്യമാര്‍ന്ന മാര്‍ഗ്ഗത്തിലൂടെ വിശുദ്ധിയുടെ 
സോപാനത്തിലേയ്ക്ക്‌ നടന്നടുക്കുന്ന അതുല്യ വ്യക്തിത്വമാണ്‌ ഡണ്‍സ്റ്റനച്ചന്‍. 


ഫാ. ഡേവിസ്‌ പനയ്ക്കല്‍ സി.എം.ഐ. 
പ്രൊവിന്‍ഷ്യല്‍, ദേവമാത പ്രോവിന്‍സ്‌ 








'Generations to come will scarce believe that such a one as this ever in flesh and blood 
walked upon this earth.' These were the famous words of Albert Einstein on Mahatma 
Gandhi, father of the nation. When I reflect upon Fr. Dunston, the same sentence comes to 
my mind with a sense of great respect and admiration. 


Holiness is the most attractive face of the Church (Pope Francis, Gaudete et 
Exsultate, No. 9). The Lord wants us to be saints and not to settle for a bland and mediocre 
existence (Pope Fancis, Gaudete et Exsultate, No. 1). Even years before Pope Francis 
uttered this great revelation, Fr. Dunston realized it and practised it by walking before the 
Lord blameless (Gen 17:1) and waking up the CMI community for a life in fullness and 
holiness. Walk before me, and be blameless! 


Fr. Dunston was our prior in St. Pius X Minor Seminary, Varandarappilly, where he 
taught us Christian Doctrine. More than his sessions in the classroom, he inspired us 
through his life: in the prayer room, in the garden, in the community gatherings and all the 
more through his witnessing life of deep interiority, contemplative serenity and religious 
simplicity. Being a true Carmelite, he could say along with St. Teresa of Avila, “God alone 
suffices.” Nothing disturbed him; nothing frightened him. He realized: “All things are 
passing; God never changes.” For those who live in eternity, time does not matter. The 
religious are expected to arouse the people around a sense of eternity and heaven. Though 
we live in the world, we are not of the world and we communicate something eternal than 
transitory. Being a person totally immersed in God, Fr. Dunston was indeed mad after God 
and it made him forget ordinary events of the day. During the time of the classes, we used 
to find him in the garden and in the chapel or in any other engagement with people. Later, 





he would rush to the class with humility and at the same time with a smile on his face. We 
just loved him, the Sattvic Sannyasin, who treasured higher things in life when ordinary 
human beings were so worried about the material things. 


"Modern man listens more willingly to witnesses than to teachers, and if he does 
listen to teachers, it 1s because they are witnesses,” St. Paul VI wrote in his apostolic 
exhortation, Evangelii Nuntiandi. While we were in the novitiate at Ampazhakkad in 
1981, Fr. Dunston was our novitiate team member. He was a textbook for religious life and 
he was the mirror to identify the distance we need to travel to be a religious. He challenged 
us with his inspiring life. He was an excellent confessor and spiritual director. He was 
quite radical in his insights and all the more in his life of living the Gospel in its purity. He 
accompanied the young novices like a father, mother and an elder brother. Despite his age, 
he had no difficulty to connect with us in our own ways. He was available 24/7 for us and 
without any formality, we could be with him. His austere life and bare minimum facilities 
in the room are always a question mark while we aspire for comforts and better facilities in 
life. Though I have not grown to his life and lifestyle, he ever remains a challenge and a 
model to be emulated to live the true spirit of religious life. 











Youngsters need to be challenged, not merely by revolutionary ideas and ideals, but 
by the authentic role models like Fr. Dunston. May the Lord raise him to the altar so that he 
will ever remain an icon of holiness for the religious to follow Christ radically and 
prophetically! 


Fr. Paul Achandy CMI 


Rector 
Dharmaram College, Bengaluru 





ഡണ്‍സ്റനച്ചനറെ ജീവിതശൈലി 


എല്ലാവരോടും ഡണ്‍സ്റ്റനച്ചനെക്കുറിച്ചുള്ള നല്ല ഓര്‍മകള്‍ പങ്കുവെക്കണം എന്ന്‌ 
നിര്‍ബന്ധിപ്പിച്ചപ്പോഴും എനിക്കുള്ള ഓര്‍മ്മകള്‍ പങ്കുവയ്ക്കണം എന്ന ചിന്ത എന്റെ മനസ്സില്‍ 
ഉണ്ടായിരുന്നില്ല. എന്നാല്‍ ഡണ്‍സ്റ്റനച്ചനെപ്പറ്റിയുള്ള മധുരിക്കുന്ന ഓര്‍മ്മകള്‍ പലരും 
അയച്ചുതന്നതു വായിച്ചപ്പോള്‍ എനിക്കും തോന്നി ഇതുപോലെ ഇന്നും പച്ചകെടാതെ 
നില്‍ക്കുന്ന ഒത്തിരി ഓര്‍മ്മകള്‍ എനിക്കും ഉണ്ടല്ലോ എന്ന്‌. ഞാനറിഞ്ഞ ഡണ്‍സ്റ്റനച്ചനെ ഞാന്‍ 
പങ്കുവച്ചില്ലെങ്കില്‍ അതെങ്ങനെ മറ്റുള്ളവര്‍ അറിയും, ഡണ്‍സ്റ്റനച്ചന്‍ എന്റെ മാര്രം സ്വകാര്യ 
അനുഭവമായി ഇരിക്കാന്‍ പാടില്ല എന്ന ശക്തമായ പ്രചോദനമാണ്‌ ഈ വരികള്‍ എഴുതുവാന്‍ 
അതിരാവിലെ എന്നെ എഴുന്നേല്‍പ്പിച്ച്‌. 

എന്റെ പോസ്റ്റുലന്‍സി, നോവിഷ്യേറ്റ്‌ കാലത്ത്‌ അച്ചന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും 
അതിലുമെല്ലാം അധികമായി 2001-2003 കാലമാണ്‌ മധുരിക്കുന്ന ഓര്‍മ്മകളായി തെളിയുന്നത്‌. 
നോവിഷ്യേറ്റ്‌ ടൈംടേബിള്‍ കൃത്യമായി പാലിച്ചിരുന്ന അച്ചന്‌ സ്വന്തമായ മറ്റൊരു ദിനചര്യ 
കൂടി ഉണ്ടായിരുന്നു. പോളി അച്ചന്‍ എഴുതിയ “സുതാര്യം സുന്ദരം” എന്ന പുസ്തകത്തില്‍ 
കാണുന്ന അച്ചന്റെ പല ഫോട്ടോകളും ഈ കാലത്തില്‍ ഞാനെടുത്തതാണ്‌. ഡണ്‍സ്റ്റനച്ചന്‍ 
എന്നും ജീവിക്കണം എന്ന്‌ എവിടെനിന്നോ കിട്ടിയ ഒരു പ്രചോദനം. രാവിലത്തെ 
കുര്‍ബാനയും പ്രാര്‍ത്ഥനയും കഴിഞ്ഞാല്‍ ഡണ്‍സ്റ്റനച്ചന്‍ തോട്ടപ്പണിക്ക്‌ റെഡി ആകും. 
അതിനും ഉണ്ടായിരുന്നു ഒരു വത്യാസം. ആരും എത്തിപ്പെടാത്ത സ്ഥലമായിരുന്നു അച്ചന്റെ 
പണിസ്ഥലം. അച്ചന്‍ ഏറ്റവും കൂടുതല്‍ സമയം ചെലവയഴിച്ചിരുന്നത്‌ നമ്മുടെ V-Guard 
ഇന്‍ഡസ്റ്ററി റോഡ്‌ ആയിരുന്നു. നിറച്ചും മുള്‍ച്ചെടികളായിരുന്നു റോഡിന്റെ സൈഡില്‍. 
വലിയ പിക്കാസും തുമ്പായും കമ്പിപ്പാരയും കൊണ്ട്‌, മുള്‍ച്ചെടികള്‍ പറിക്കും. കാരണം 
ജോലിക്കാര്‍ക്ക്‌ നടക്കാന്‍ തടസ്സമാണ്‌ മുള്‍ച്ചെടികള്‍ എന്ന്‌ അച്ചന്‌ അറിയാമായിരുന്നു. 
രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ചെയ്തിരുന്നു ഈ ദിനചര്യ. ആഴത്തില്‍ കിളച്ചു 
വേരെടുത്തുള്ള ഈ ജോലി നാളെ മറ്റുള്ളവര്‍ക്ക്‌ ഈ മുള്ളുകള്‍ തടസ്സമാകരുത്‌ എന്ന 
ചിന്തയോടെയായിരുന്നു. 

ഭക്ഷണത്തിനു ശേഷം ഒത്തിരി സമയം അച്ചന്‍ മുട്ടില്‍മേല്‍നിന്ന്‌ പ്രാര്‍ത്ഥിക്കുമായിരുന്നു. 
ഉച്ചസമയത്തും രാത്രിയിലും നീണ്ട സമയം മുട്ടില്‍മേല്‍ നിന്ന്‌ പ്രാര്‍ത്ഥിക്കുന്നത്‌ കാണുമ്പോള്‍ 
അല്പസമയം അച്ചന്‍ ഇരുന്നാല്‍ നന്നായിരുന്നു എന്ന്‌ ഞാന്‍ ചിന്തിക്കാറുണ്ടായിരുന്നു. 




















ae 


മുട്ടില്‍ മേല്‍നിന്നു പ്രാര്‍ത്ഥിക്കുന്നത്‌ അതിമനോഹരമായിരുന്നുവെങ്കിലും അച്ചന്‍ 
ക്ഷീണിതനാണല്ലോ എന്ന ഓര്‍മ്മ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്‌. 


അച്ചന്‌ വളര്‍ത്തു മൃഗങ്ങളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒഴിവു സമയങ്ങളില്‍ കറവയുള്ള 
പശുക്കളെ തീറ്റുന്നതും പുല്ലുപറിച്ചു കൊണ്ടുവന്നു പശുകുട്ടികള്‍ക്കു കൊടുക്കുന്നതും, അവരോടു 
സംസാരിക്കുന്നതും അച്ചന്‌ എന്നും സന്തോഷമായിരുന്നു. 

അച്ചന്‍ എല്ലാ ദിവസവും ന്യൂസ്‌പേപ്പര്‍ വായിക്കുമായിരുന്നു. രാവിലത്തെ പണിയും 
പ്രാര്‍ത്ഥനയും കഴിഞ്ഞ്‌ സാധാരണ 11 മണിക്കാണ്‌ പേപ്പര്‍ വായന. മലയാളം പേപ്പര്‍ ഒന്ന്‌ 
ഓടിച്ചു വായിക്കും; പിന്നെ ഇംഗ്ലീഷ്‌ പേപ്പര്‍ എടുത്തു പുറത്തിരുന്നു വായിക്കുന്നതാണ്‌ അച്ചന്‌ 
ഇഷ്ടം. അത്‌ ഒന്ന്‌ കണ്ണടക്കാനും വിശ്രമിക്കാനും ഉള്ള സൂത്രമായിരുന്നോ എന്ന്‌ എനിക്ക്‌ 
തോന്നിയിട്ടുണ്ട്‌. 


്രതാര്‍പ്പണ ജീവിതത്തില്‍ അച്ചന്‍ എന്നും ഒരു ജീവിത മാതൃകയായിരുന്നു. അച്ചന്‌ മൂന്ന്‌ 
ഉടുപ്പുകളാണ്‌ ഉണ്ടായിരുന്നത്‌. അതില്‍ ഒന്ന്‌ കീറിപ്പറിഞ്ഞ തുന്നിയ ഉടുപ്പായിരുന്നു; 
തോട്ടപ്പണിക്കു മാത്രം അത്‌ ഉപയോഗിച്ചിരുന്നു. മറ്റു രണ്ടെണ്ണത്തില്‍ ഒന്ന്‌ ഡെയിലി ഉപയോ 
ഗത്തിനും മറ്റതു ആഘോഷദിവസത്തിനും വേണ്ടി മാറ്റിവച്ചിരുന്നു. അച്ചന്റെ ്രാണ്‍ ഉടുപ്പ്‌ 
ഇടാന്‍ എനിക്ക്‌ വലിയ കൊതിയായിരുന്നു. ഈ ഇഷ്ടം ഞാന്‍ പറഞ്ഞപ്പോള്‍ ഉള്ളതില്‍ ഏറ്റവും 
നല്ല ഉടുപ്പ്‌ എനിക്ക്‌ സ്വന്തമായി തന്നു. ഏറെനാളുകള്‍ക്കു ശേഷമാണു ഞാന്‍ അറിഞ്ഞത്‌ ഒറ്റ 
ഉടുപ്പുകൊണ്ടാണ്‌ അച്ചന്‍ ജീവിച്ചത്‌ എന്ന്‌. രാത്രിയില്‍ അലക്കി ഉണക്കി കഷ്ടപ്പെട്ട ദിവസങ്ങള്‍, 
അച്ചന്റെ ഉടുപ്പ്‌ തിരിച്ചു കൊടുത്തെങ്കിലും അച്ചന്‍ വാങ്ങിയില്ല. അവസാനം റെക്ടര്‍ അച്ചന്‍ 
പറഞ്ഞതനുസരിച്ചു സരവണാംപട്ടിയിലെ ജേക്കബ്‌ ചേട്ടന്‍ പുതിയ ഒരു ഉടുപ്പ തയ്ച്ചു 
നല്‍കിയത്‌ ഇന്നും ഓര്‍ക്കുന്നു. റോമില്‍ ഉപരിപഠനത്തിനു പോയപ്പോള്‍ ആ ഉടുപ്പ്‌ അച്ചന്‍ 
തിരിച്ചു നല്‍കി. പഠനം കഴിഞ്ഞുവരുമ്പോള്‍ ഉടുപ്പുതരാം എന്ന്‌ അച്ചന്‍ പറഞ്ഞിരുന്നു എങ്കിലും 
ഞാന്‍ തിരിച്ചുവന്നപ്പോള്‍ അച്ചന്‍ സ്വര്‍ഗ്ഗത്തിലേക്ക്‌ പറന്നുയര്‍ന്നിരുന്നു. മധുരിക്കും ഓര്‍മകളെ... 


ഷാ, ജോണ്‍സണ്‍ വലിയകറുളത്തില്‍ സി.എം.ഐ. 
വികര്‍ പ്രൊവിന്‍ഷ്യല്‍ 





ഒരു ഖാത്രികന 


വഴിവെട്ടമായ തിരിച്ചറിവായ 
ഉള്‍വിളിക്കുള്ളിലെ മിന്നലായ 

രക്ഷകനെ തേടിയലഞ്ഞൊരാ- 
ഇ്ഞാനികള്‍ക്ക്‌ കാലിക്കുട്ടിലെ 

പൊന്‍ പ്രഭയെ കാണിച്ച താരമെ 

ഓര്‍ക്കുന്നു ഞങ്ങള്‍ നിനക്ക്‌ സമനായ 
ഡണ്‍സ്റ്റനച്ചനെന്ന നക്ഷത്ര ദീപത്തെ 
സത്യാന്വേഷണ സ്നേഹിയായ്‌ തുടങ്ങിയിട്ട 
നിന്‍ ജീവിത യാത്രയില്‍ - വിരുദ്ധിതന്‍ 
പരിമള കാറ്റായ്‌ കുളിരേകി നിന്‍ കളരിയില്‍ 
കുത്തികുറിച്ചിട്ട ജീവിത സത്യത്തെ 
പകര്‍ന്നേകി തന്‍ ശിഷ്യര്‍ക്കായ്‌ 

സനാതന സത്യമായ ദൈവത്തെ 

തുറന്നു കാട്ടി നിന്‍ നയങ്ങള്‍ 

കത്തി ജ്വലിച്ചു നിന്‍ അധരങ്ങള്‍ 

വചനത്തിന്‍ ജ്ഞാന പ്രഭയിൽ 
നറുപുഞ്ചിരിയില്‍ ചേര്‍ത്തു പിടിച്ചുനി 
മാലോകരെ സ്നേഹ വലയത്തില്‍ 
ഉണര്‍ത്തുന്ന ഞങ്ങളെ നിന്‍ ജീവിതപാഠങ്ങള്‍ 
ഒരു നുറ്റാണ്ടിനിഷുറം ഇഷോഴും ഒളിമങ്ങിടാതെ 
മിന്നുന്നു ഞങ്ങള്‍ തിളക്കമാര്‍ന്ന ഹാരം കണക്കെ 
നീ കോര്‍ത്തിണക്കിയ പവിഴമുത്തില്‍ ഹാരം കണക്കെ... 





Fr. Dany Kokkaden CMI 








ഉളളഴകില്‍ പറുണ്യാത്മാവ്‌... 
ഫാ, ഡണ്‍സ്റ്റന്‍ ഒലക്കേങ്കല്‍ സി.എം.ഐ. 








സത്യസ്നേഹ പ്രകടനത്തിലൂടെ പുണ്യജീവിതം നയിച്ച, വിശ്വാസവും എളിമയും സത്യത്തിന്റെ 
ഏറ്റുപറച്ചിലാണ്‌ എന്ന്‌ നമ്മെ ഓര്‍മ്മപ്പെടുത്തി, ഇഹലോക ജീവിതത്തെ സമ്പൂര്‍ണ്ണ 
സമര്‍പ്പണമായി, അര്‍പ്പിതന്റെ നിറവോടെ ദൈവപരിപാലനയില്‍ ആശ്രയിച്ച്‌, സന്യാസം ശിരസ്സില്‍ 
വഹിച്ച്‌, ദൈവേഷ്ടം പാദരക്ഷയാക്കി, കത്തോലിക്കാസഭയില്‍ വിശുദ്ധ ചാവറയച്ചനാല്‍ 
സ്ഥാപിതമായ സി.എം.ഐ. സന്യാസസഭയുടെ സ്വന്തവും അഭിമാനവും പുണ്യശ്ശോകനുമായ 
ഡണ്‍സ്റ്റനച്ചന്റെ 100-90 ജന്മദിനം 2020 നവംബര്‍ 27ന്‌ വെള്ളിയാഴ്ച അനുസ്മരിക്കുകയാണ്‌. 


2006 ഒക്ടോബര്‍ 20ന്‌ ഇഹലോകവാസം വെടിഞ്ഞ്‌ അദ്ദേഹം നമ്മില്‍ നിന്ന്‌ വേര്‍പിരിഞ്ഞിട്ട 14 
വര്‍ഷങ്ങളായി. കണ്‍മുമ്പില്‍ നിന്ന്‌ മറഞ്ഞിട്ടും വിശുദ്ധ സാന്നിദ്ധ്യമായി ഡണ്‍സ്റ്റനച്ചന്‍ 
ഞങ്ങളുടെ ഓര്‍മ്മകളില്‍ നിറഞ്ഞു നില്‍ക്കുന്നു: ആശ്വാസമായി, പ്രത്യാശയായി, ഒരു 
വഴികാട്ടിയായി. 


വിശുദ്ധ ജന്മവും ദൈവവിളിയദും 


ജീവിത മദ്ധ്യേ വിശുദ്ധരായവരുണ്ട്‌. ജീവിതത്തിന്റെ അന്ത്യത്തില്‍ വിശുദ്ധരായവരുണ്ട്‌. ജീവിതകാലം 
മുഴുവന്‍ വിശുദ്ധരായവരുണ്ട്‌. അവസാനഗണത്തില്‍ പെടുന്ന പുണ്യാത്മാവാണ്‌ ഡണ്‍സ്റ്റനച്ചന്‍. 1920 
നവംബര്‍ 27ന്‌ പാവറട്ടിയില്‍ ഒലക്കേങ്കില്‍ പൌലോസ്‌-മറിയം ദമ്പതികളുടെ നാലാമത്തെ 
മകനായി അദ്ദേഹം ജനിച്ചു. ക്രിസ്തീയ ചൈതന്യം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിലാണ്‌ 
അദ്ദേഹം വളര്‍ന്നു വന്നത്‌. മാതാപിതാക്കളുടെയും മൂത്ത സഹോദരി കുഞ്ഞേത്തിയുടെയും 
ക്രിസ്തീയ വിശ്വാസ ജീവിതമാതൃക ഡണ്‍സ്റ്റനച്ചന്റെ കുട്ടിക്കാലത്തെ വളരെയധികം 
സ്വാധീനിച്ചു. അതിന്റെ ഫലമായി ഏഴാമത്തെ വയസ്സില്‍ ഒരു വിശുദ്ധനാകണമെന്ന്‌ അദ്ദേഹം 
തീരുമാനമെടുത്തു. സ്വരാജ്യ സ്നേഹത്താല്‍ ഭാരതത്തിലെ ആദ്യത്തെ പുണ്യവാനാകുവാന്‍ 
അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. അതിനുള്ള മാര്‍ഗ്ഗം സന്യാസജീവിതമാണെന്ന്‌ 
തിരിച്ചറിഞ്ഞപ്പോള്‍ 1935ല്‍ യോഗാര്‍ത്ഥി ഭവനത്തില്‍ ചേരുകയും സന്യാസവൈദിക 
പരിശീലനത്തിനുശേഷം 1947ല്‍ ചെത്തിപ്പുഴയിൽ വച്ച്‌ പൌരോഹിത്യം സ്വീകരിക്കുകയും 
ചെയ്തു. അതിനു ശേഷമുള്ള 59 വര്‍ഷങ്ങളില്‍ ഭൂരിഭാഗവും സേവനമനുഷ്ഠിച്ചത്‌ 
സന്യാസവൈദികാര്‍ത്ഥികളെ പരിശീലിപ്പിക്കുന്നതിലായിരുന്നു. സി.എം.ഐ. സഭയിലെ 
ആദ്യകാല മിഷനറിമാരിലൊരാളാകാന്‍ അതിയായി ആഗ്രഹിച്ചെങ്കിലും അനുസരണത്തിന്‍ 
കീഴില്‍ ഇഷ്ടമില്ലാത്ത യോഗാര്‍ത്ഥി പരിശീലകന്റെ ദൌത്യം ദൈവഹിതമായി അദ്ദേഹം 
ഏറ്റെടുക്കുകയായിരുന്നു. 


സത്യസ്നേഹമാര്‍ഗ്ം 


ഡണ്‍സ്റ്റനച്ചന്റെ വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാനം സത്യത്തോടുള്ള അതിയായ 
സ്നേഹമാണ്‌. അത്‌ അദ്ദേഹത്തിന്റെ ജീവിത പ്രമാണമായിരുന്നു. തന്റെ ആത്മീയാനുഭവ 
കുറിപ്പില്‍ അദ്ദേഹം എഴുതി: “സത്യമായതു വിശ്വസിക്കുക, വിശ്വസിക്കുന്നതു പറയുക, 
പറയുന്നതു പ്രവര്‍ത്തിക്കുക. സതൃത്തിന്റെ അംഗീകരണത്തില്‍ നിന്നേ നീതി പുലരുകയുള്ളൂ.” 
സനാതനസത്യമായ ദൈവത്തില്‍ ഒന്നായിത്തീരുവാന്‍ അതിയായി ആഗ്രഹിച്ച ഡണ്‍സ്റ്റനച്ചന്‍ 
സ്വന്തം ജീവിതത്തില്‍ സത്യത്തിന്റെയും നീതിയുടെയും പ്രവാചകനായി. “യാഥാര്‍ത്ഥ്യം തന്നോട്‌ 
ആവശ്യപ്പെട്ട സമയങ്ങളില്‍ ഒരിക്കലും മന:പൂര്‍വ്വം കള്ളം പറഞ്ഞിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ 
സ്വയം വെളിപ്പെടുത്തല്‍ വഴി, ഈ സതൃസ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും 
തിരിച്ചറിയാനാകും. അതുകൊണ്ടു തന്നെ തന്റെ മന:സാക്ഷിയെ ദൈവത്തിന്റെ നീതിയോട ചേര്‍ത്തു 
വയ്ക്കാന്‍ ഡണ്‍സ്റ്റനച്ചനു സാധിച്ചു. അദ്ദേഹത്തിന്റെ മൃതസംസ്കാര വേളയില്‍ പാലക്കാട്‌ 
രൂപതാദ്ധ്യക്ഷന്‍ മാര്‍ ജേക്കബ്‌ മനത്തോടത്ത്‌ പിതാവ്‌ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി: 
“വിശുദ്ധ കുര്‍ബാനയുടെ ആമുഖ പ്രാര്‍ത്ഥനയില്‍ പറയുന്നതുപോലെ നിര്‍മ്മലമായ 
ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ ജീവിച്ച സന്യാസ 
വൈദികനായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. 


അള്‍ത്താരയിലെ കെടാവിളക്ക്‌ 


“ദൈവതിരുമനസ്സ്‌ നടക്കും നടത്തും” എന്ന സി.എം.ഐ. സഭാ സ്ഥാപക പിതാവായ വിശുദ്ധ 
ചാവറയച്ചന്റെ അരുള്‍മൊഴി ജീവിതത്തില്‍ പകര്‍ത്തി ഈശോയുടെ ഹിതം മനസ്സിലാക്കി 
പ്രവര്‍ത്തിക്കാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഏറെ ശ്രദ്ധിച്ചിരുന്നു. 


പ്രാര്‍ത്ഥന ജീവിതമാക്കിയ അദ്ദേഹം, ദേവാലയത്തില്‍ ദീര്‍ഘനേരം ചിലവിട്ടു. 
ധ്യാനലീനനായി മുട്ടുകുത്തി ദിവ്യകാരുണ്യ സന്നിധിയില്‍ ഈശോയുമായി നിരന്തരം 
സംഭാഷിക്കുന്ന ഡണ്‍സ്റ്റനച്ചന്‍ ഏവര്‍ക്കും പ്രചോദനമായിരുന്നു. 


പ്രന്തു വയസ്സുള്ളപ്പോള്‍ മുതല്‍ എളിമ, ക്ഷമ, സഹനശക്തി, ധൈര്യം എന്നീ പുണ്യങ്ങള്‍ക്ക്‌ 
വേണ്ടിയായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍ നിരന്തരം പ്രാര്‍ത്ഥിച്ചുകൊണ്ടിരുന്നത്‌. അനുനിമിഷം 
ദൈവസാന്നിദ്ധ്യ സ്മരണയില്‍ ആയിരിക്കുകയെന്നതും ആത്മീയ ഗ്രന്ഥപാരായണം 
നടത്തുന്നതും ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതചര്യയായിരുന്നു. 


ജീവിത ലാളിത്യവും (വതാര്‍ഷ്ണ ജീവിതവും 
ഉത്തമ സന്യാസിയായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‌, അനുസരണമെന്നത്‌ അധികാരികളോടുള്ള 
“വഴിപ്പെടല്‍” ആയിരുന്നു. 

അധികാരികളും അധീനരും തമ്മിലുള്ള ബന്ധം പിതൃപുത്ര സമാനമായിരിക്കണം 
എന്നായിരുന്നു ഡണ്‍സ്റ്റനച്ചന്റെ കാഴ്ചപ്പാട. ദൈവപരിപാലനയില്‍ ആശ്രയിച്ച്‌, ലാളിത്യം ജീവിത 
ശൈലിയാക്കിയ അദ്ദേഹത്തിന്‌, ദൈവത്തെ അല്ലാതെ ആരേയും സേവിക്കാതെ മനസ്സിന്റെ | 
ശ്രേഷ്ഠത പാലിക്കാന്‍ ദാരിദ്രയയ്വരതം സഹായകമായി. ദാരിഗ്ര്യരരതം വിശുദ്ധിയിലേക്കുള്ള 
സോപാനമായി അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. 


























“എളിയഭാവം കാണിക്കുന്നവനാണ്‌ ഏറ്റവും ഉന്നതന്‍” എന്ന വിശുദ്ധ ചാവറയച്ചന്റെ 
വാക്കുകള്‍ ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതത്തിലുടനീളം പൂവണിയുന്നത്‌ നമ്മുക്ക്‌ ദര്‍ശിക്കാനാകും. 


്രഹ്മചര്യരവതത്തിലൂടെ സ്വാഭാവിക സ്‌നേഹബന്ധങ്ങളെ അതിജീവിച്ച്‌ 
ആത്മീയബന്ധങ്ങള്‍ക്ക്‌ അടിസ്ഥാനമിടാന്‍ അച്ചന്‍ സാധിച്ചു. സന്യാസസമൂഹത്തിലെ അംഗങ്ങള്‍ 
തിരഞ്ഞെടുക്കപ്പെടുന്ന MEMaAM MOAI, മറിച്ച്‌ ദൈവം നല്‍കിയ സഹോദരന്മാരാണെന്ന്‌ അദ്ദേഹം 
തിരിച്ചറിഞ്ഞു. 


കരുതലുളള കരുണയുടെ മാര്‍ഗദര്‍ശി 


“ദൈവത്തിന്റെ ശക്തമായ കരത്തിനു കീഴില്‍ നിങ്ങള്‍ താഴ്മയോടെ നില്‍ക്കുവിന്‍. അവിടുന്ന്‌ തക്ക 
സമയത്ത്‌ നിങ്ങളെ ഉയര്‍ത്തിക്കൊള്ളും.” 


യേശുവിന്റെ കരുണയുടെ മറുവാക്കായ, അനുരഞ്ജനകുദാശയെ ചെറുപ്പം മുതലേ തികഞ്ഞ 
ആദരവോടെ സമീപിച്ചിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍, അനുരഞ്ജനശുശ്രുഷയ്ക്കണയുന്നവര്‍ക്ക്‌ 
ആഴമായ ദൈവബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും ദൈവവഴിയിലൂടെ നടന്നു മുന്നേറുന്നതിനും 
സഹായിക്കുന്ന ദൈവകൃപയുടെ ഉപകരണമായിരുന്നു. കരുണയുള്ള കരുതലുള്ള ദൈവീക 
ഭാവത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ഉപദേശങ്ങളായിരുന്നു തന്നെ സമീപിക്കുന്നവര്‍ക്ക്‌ അദ്ദേഹം 
പകര്‍ന്ന്‌ കൊടുത്തിരുന്നത്‌. “പിഴക്കാത്ത മനുഷ്യരില്ല. പൊറുക്കാത്ത ദൈവവുമില്ല” എന്ന വിശുദ്ധ 
ചാവറയച്ചന്റെ വചനങ്ങള്‍, തന്റെ ഉപദേശങ്ങളില്‍ ചാലിച്ചുചേര്‍ക്കുവാന്‍ അദ്ദേഹം മറന്നില്ല. 


സഹനം ഒരു വരം 


സ്വജീവിതത്തില്‍ സഹനത്തിന്റെ ദാസനായിരുന്ന അദ്ദേഹം, രോഗികളുടെ സ്നേഹ 
ശുശ്രൂഷകനായിരുന്നു. ശാരീരിക വേദനകളില്‍ അപാരമായ ക്ഷമ പ്രകടിപ്പിച്ചിരുന്ന 
ഡണ്‍സ്റ്റനച്ചന്‍ സഹനത്തെ ദൈവം തന്ന അനുഗ്രഹമായിട്ടാണ്‌ കരുതിയിരുന്നത്‌. 


മറവി എന്ന തറുറവി 


സ്വന്തം കുറവുകളെക്കുറിച്ചുള്ള അവബോധത്തോടെ അവയെല്ലാം തന്റെതുതന്നെയെന്ന്‌ 
അംഗീകരിച്ച്‌ ആ കുറവുകളെ നോക്കി പുഞ്ചിരിച്ച്‌ നിറവുകളാക്കുന്ന ആത്മജ്ഞാനിയായിരുന്നു 
അദ്ദേഹം. മറവിയെന്ന കുറവിനെ, തുറവിയോടെ, എളിമയോടെ ദൈവഹിതമായി 
സ്വീകരിച്ചപ്പോഴും, ആത്മീയ കാര്യങ്ങളിലും സുകൃതപാലനത്തിലും, ഓര്‍മ്മക്കുറവ്‌ അശേഷം 
പോലും അദ്ദേഹത്തെ ബാധിച്ചില്ല. ഒരിക്കല്‍ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: “നിങ്ങള്‍ കരുതുന്നതു 
പോലെയല്ല കാര്യങ്ങള്‍. എന്നില്‍ കുറവുകള്‍ ഉണ്ട്‌. അതു നികത്തി നന്മരണം കിട്ടാന്‍ 
പ്രാര്‍ത്ഥിക്കണം.” ദിവ്യനായ ഡണ്‍സ്റ്റനച്ചന്‍ ജീവിതാന്ത്യം വരെ തികഞ്ഞ സ്വയാവബോധത്തില്‍ 
ജീവിച്ച ഒരു പുണ്യാത്മാവായിരുന്നു. 

കായികാദ്ധ്വാനം: (പകൃതി നാദനുമായുള്ള സല്ലാപം 


കായികാദ്ധ്വാനം ഡണ്‍സ്റ്റനച്ചന്‌ ഒരു ഹരമായിരുന്നു. തന്റെ ദാരിദ്രയജീവിതത്തിന്റെയും 
പ്രാര്‍ത്ഥനയുടെയും അവിഭാജ്യ ഘടകമായി കായികാദ്ധ്വാനത്തെ അദ്ദേഹം കരുതി. 


ഒരു പ്രകൃതി സ്നേഹിയായിരുന്ന ഡണ്‍സ്റ്റനച്ചവന്‍ വ്യക്ഷത്തൈകളും പൂച്ചെടികളും 
നട്ടുപിടിപ്പിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ഒത്തിരിയേറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു, അതില്‍ 
ആനന്ദമടഞ്ഞിരുന്നു. കായികാദ്ധ്വാനിയായിരുന്ന അദ്ദേഹം ഭവനവും പരിസരവും 
വൃത്തിയാക്കുക, പാത്രം കഴുകുക, തോട്ടപ്പണിയും തോട്ടിപ്പണിയും ചെയ്യുക, അതിരാവിലെ 
എഴുന്നേറ്റ്‌ ദേവാലയം വൃത്തിയാക്കുക എന്നീ ജോലികള്‍ ഒരു പ്രശംസയോ അംഗീകാരമോ 
ആഗ്രഹിക്കാതെ നിസ്വാര്‍ത്ഥമായി തന്റെ കര്‍ത്തവ്യമായി ചെയ്തുകൊണ്ടിരുന്ന കര്‍മ്മനിരതനായ 
സ്ഥിരോത്സാഹിയായ ഒരു സന്യാസവര്യനായിരുന്നു. പ്രകൃതിയില്‍ അലിഞ്ഞ്‌ ജീവിച്ച്‌ അദ്ദേഹം 
പ്രകൃതി നാഥനുമായി സംഭാഷണത്തില്‍ ഏര്‍പ്പെട്ടുകൊണ്ടായിരുന്നു നടന്നിരുന്നത്‌. 


ഉള്ളഴകിന്‍ പമണ്യാത്മാവ്‌ 


ബാഹ്യമായ അഴകോ ആകാരഭംഗിയോ ഇല്ലായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‌. തലയില്‍ മുടിയില്ല, 
ശൂന്യമായ പുരികങ്ങള്‍. എന്നാല്‍ ബാഹ്യമായ ആകര്‍ഷകത്വത്തെ വെല്ലുന്ന ആന്തരിക സൌന്ദര്യം 
അച്ചനുമാത്രം സ്വന്തം. ഉന്നതമായ ജീവിതാദര്‍ശങ്ങള്‍ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള വാക്ചാതുര്യം 
അദ്ദേഹത്തിന്‌ ഇല്ലായിരുന്നു. ഉപദേശത്തേക്കാള്‍ അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയായിരുന്നു 
ഏവരേയും ആകര്‍ഷിച്ചത്‌. നിഷ്കളങ്കമായ പെരുമാറ്റ രീതിയും ആത്മാര്‍ത്ഥതയും സുതാര്യതയും 
ശാന്തവും ശാലീനതയും ലാളിത്യവും നിറഞ്ഞ ജീവിതം എല്ലാവര്‍ക്കും അനുകരണീയമായിരുന്നു. 
അഴകില്ലെങ്കിലും ആകാരഭംഗിയില്ലെങ്കിലും അകം മുഴുവന്‍ അഴകായി, വിശ്വാസ വെളിച്ചത്തില്‍ 
വസിച്ച്‌, പരസ്നേഹത്തില്‍ ചരിച്ചു, പ്രകൃതിയെ താലോലിച്ചു, പരിമളം പരത്തിയ പുണ്യ 
പൂമരമാണ്‌, ഉള്ളഴകില്‍ പുണ്യാത്മാവ്‌ ഫാ. ഡണ്‍സ്റ്റന്‍. 


“സ്വരാജ്യസ്നേഹമാണ്‌ എന്റെ സകല ഭാഗ്യങ്ങളുടെയും ആരംഭം” എന്ന നിലപാടോടെ സ്വന്തം 
രാജ്യത്തിന്റെ വിശുദ്ധിക്കും അഭിമാനത്തിനും വേണ്ടി പുണ്യവാനാകാന്‍ ആഗ്രഹിച്ച ഇട്ടുപ്പുണ്ണിയെന്ന 
കൊച്ചുബാലന്‍, സത്യസ്നേഹത്തില്‍ അടിസ്ഥാനമിട്ട, വിശ്വാസത്തിന്റെയും എളിമയുടെയും 
സഹനത്തിന്റെയും മാര്‍ഗ്ഗത്തിലൂടെ, ദൈവപരിപാലനയില്‍ ആശ്രയിച്ച്‌, സാര്‍വ്വത്രിക സഭയുടെ 
പുണ്യാത്മാവായ ഡണ്‍സ്റ്റനച്ചനായി. 

ക്രിസ്തു മൂല്യങ്ങള്‍ മുറുകെ പിടിച്ച്‌, സുവിശേഷം ആകാനും ഏകാനും വിശുദ്ധിയില്‍ 
ജീവിക്കാനും ഈ വിശുദ്ധാത്മാവിന്റെ ജീവിതം നമുക്ക്‌ പ്രചോദനമാകട്ടെ. 

ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോഴും അദ്ദേഹത്തിലൂടെ നമുക്കോരോരുത്തര്‍ക്കും ദൈവം നല്കിയ, 
വര്‍ഷിച്ചു കൊണ്ടിരിക്കുന്ന വലിയ കൃപകളെ, ദാനങ്ങളെ പ്രതി കൃതജ്ഞതയുള്ളവരായിരിക്കാം. 


ഉള്ളഴകിന്‍ പുണ്യാത്മാവായ ഡണ്‍സ്റ്റനച്ചന്റെ മാദ്ധ്യസ്ഥം നമുക്കപേക്ഷിക്കാം. 


ഫാ. പോൾ തെക്കിനിയത്ത്‌ സി.എം.ഐ. 
കൌണ്‍സിലര്‍ ഫോര്‍ എഡ്യുക്കേഷന്‍ & 
കമ്മൂണിക്കേഷന്‍ മീഡിയ 

















25 





ഡണ്‍സ്റ്റനച്ചന്‌ നൂറാം പിറന്നാളാശംസകള്‍ 








പ്രിയ ബഹുമാനപ്പെട്ട ഡണ്‍സ്റ്റനച്ചാ, 

ആദ്യമായി 100-00 പിറന്നാളിന്റെ മംഗളങ്ങള്‍ സ്നേഹപൂര്‍വ്വം ആശംസിക്കുന്നു. അങ്ങ്‌ ഞങ്ങ 
ളില്‍നിന്നു വേര്‍പിരിഞ്ഞിട്ട 14 വര്‍ഷങ്ങളായി. മറഞ്ഞിട്ടും വിശുദ്ധ സാന്നിദ്ധ്യമായി അങ്ങ്‌ ഓര്‍മ്മ 
കളില്‍ നിറഞ്ഞുനില്‍ക്കുന്നു. ആ ഓര്‍മ്മകള്‍ ഞങ്ങള്‍ക്ക്‌ ആശ്വാസവും ആനന്ദവും പകരുന്നവ 
യാണ്‌. 

ഞങ്ങള്‍ മുന്നേറുന്ന വഴികളില്‍ തിരുത്തലുകള്‍ക്കുള്ള ഓര്‍മ്മപ്പെടുത്തലായി, നവീകരണ 
പ്രേരകമായ പുളിമാവായി അങ്ങിപ്പോഴും പ്രവര്‍ത്തനനിരതനാണ്‌. സന്ന്യാസപരിശീലന 
രംഗത്തെ ദിവ്യജ്ഞാനിയായി അങ്ങയെ അംഗീകരിക്കുന്നവരോടൊപ്പം പ്രതിസന്ധികളുടെ 
വഴികളില്‍ ആശ്വാസമായി, പ്രത്യാശയായി അങ്ങ്‌ സഞ്ചരിക്കുന്നുണ്ട്‌. അങ്ങയുടെ ജീവിതം വായി 
ക്കുന്നവര്‍ പലരും ചെറുപുഷപത്തിന്റെ നവമാലികയുടെ നറുമണം അതില്‍ ആസ്വദിക്കുന്നു. 
മറ്റുചിലര്‍ കുരിശിന്റെ വി. യോഹന്നാന്റെ ആദ്ധ്യാത്മകതയുമായി ആ ചൈതന്യത്തിനു സമാനത 
തേടുന്നു. ഏറെനാള്‍ അങ്ങയോടൊപ്പം നടന്നവര്‍, അങ്ങ്‌ കറതീര്‍ന്ന ആത്മീയനെന്ന്‌ അംഗീകരി 
AUS അത്ഭുതത്തില്‍ ആണ്ടുപോകുന്നു. “ഇത്രയേറെ ആഴമുണ്ടെന്നറിഞ്ഞില്ല. ഒപ്പം നടന്നപ്പോള്‍ 
വേണ്ടതുപോലെ അറിയാതെപോയി.” അങ്ങയെക്കുറിച്ചുള്ള ഓര്‍മ്മകള്‍ പങ്കുവെ ക്കുന്നതുതന്നെ 
ദൈവികാനുഭവമാണെന്നും ആ ഉയിരുള്ള ഓര്‍മ്മകളില്‍ മുഴുകുമ്പോള്‍ ഗുരുവ രന്‍ ഒപ്പം നിലക്കു 
ന്നതുപോലെ, കൂടെ നടക്കുന്നതുപോലെയുള്ള അനുഭവമാണെന്നും ചിലരു ടെ സാക്ഷ്യം. 

ഈ പിറന്നാളില്‍ അങ്ങയുടെ ഈ സ്നേഹസാന്നിദ്ധ്യസ്മരണ അങ്ങ്‌ ഞങ്ങള്‍ക്കു നല്‍കിയിട്ടു 
കടന്നുപോയ ആത്മീയബോദ്ധ്യങ്ങളിലേക്കു വീണ്ടും ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആണ്ടു 
കള്‍ നീണ്ട അന്വേഷണത്തിന്റെ അന്ത്യത്തില്‍ അങ്ങ്‌ പ്രഖ്യാപിച്ചു, “എന്റെ പുണ്യജീവിതം മുഴു 
വന്‍ സത്യത്തോടുള്ള സ്നേഹമാണ്‌.” 

അങ്ങ്‌ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്ത സത്യത്തിന്റെ സ്നേഹശാസ്ത്രമെന്തെന്നു 
ചുരുക്കമായി വിവരിക്കുന്നുണ്ട്‌: “സത്യമായിട്ട ഒന്നു മാത്രമേയുള്ളു. അതു ദൈവമാണ്‌. ദൈവം 
സകലത്തിന്റെയും നാഥനാണ്‌. എല്ലാവരും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാന്‍ കടപ്പെട്ടിരി 
ക്കുന്നു. ഈ സതൃത്തിന്റെ പ്രായോഗികനിഷേധം എല്ലാ പാപകര്‍മ്മങ്ങളിലും അടങ്ങിയിരി 
ക്കുന്നു... സകല പാപവും അസത്യമാണ്‌... സത്യത്തെ സ്നേഹിക്കുന്നവര്‍ അജ്ഞതയില്‍നിന്നും 
അബദ്ധങ്ങളില്‍നിന്നും വിമോചിതനാകുവാന്‍ പരിശ്രമിക്കുന്നു. 


എളിമയാണ്‌ സകല പുണ്യങ്ങളുടേയും അടിസ്ഥാനമെന്നു ചിലര്‍ പറയുന്നു. മറ്റുചിലര്‍, വിശ്വാ 
സമാണ്‌ എല്ലാ പുണ്യങ്ങളുടെയും അടിസ്ഥാനമെന്നു പ്രസ്താവിക്കുന്നു. അങ്ങനെയെങ്കില്‍ 
എളിമയും വിശ്വാസവും ഒന്നുതന്നെയാണൊ? അതെ, രണ്ടും എളിമയും വിശ്വാസവും ഒരേ സത്യ 
ത്തിന്റെ ഏറ്റുപറച്ചിലാണ്‌. സൃഷടികര്‍മ്മത്തിന്റെ ഏറ്റുപറച്ചിലാണ്‌. ദൈവമാണു സ്രഷ്ടാവ്‌ 
എന്നുപറയുന്നത്‌ വിശ്വാസം. ഞാന്‍ സൃഷ്ടിയാണെന്ന്‌ സമ്മതിക്കുന്നത്‌ എളിമ. ഇങ്ങനെ ആഗ്ര 
ഹിക്കാവുന്നതെല്ലാം സത്യത്തോടുള്ള സ്നേഹത്തില്‍ അടങ്ങിയിരിക്കുന്നു. ദൈവവും ദൈവിക 
വുമായ സകലവും അതിലുണ്ട്‌.” 

സ്നേഹമുള്ള ഡണ്‍സ്റ്റനച്ചാ, അങ്ങ്‌ സത്യത്തെ സ്നേഹിച്ചു. അതിനെ സര്‍വ്ൃസ്വവുമായിക്ക 
രുതി. സത്യമല്ലാത്ത എല്ലാത്തില്‍നിന്നും മനസ്സിനെ മോചിപ്പിച്ചു. പ്രാര്‍ത്ഥനയും പരിത്യാഗവും 
വഴി തന്നെത്തന്നെ ശുദ്ധീകരിച്ചു. ദൈവികസുകൃതങ്ങള്‍ നിരന്തരമായി അഭ്യസിച്ചു. നിത്യസത്യ 
മായ ദൈവവുമായുള്ള ഐക്യത്തിനും സായൂജ്യത്തിനുമായി തന്നെത്തന്നെ സമര്‍പ്പിച്ചു. സത്യ 
മെന്നത്‌ അങ്ങേക്ക്‌ അമൂര്‍ത്തമായ ഒരാശയമല്ല. ഒരു വ്യക്തിയാണ്‌. അങ്ങത്‌ മനസ്സിലാക്കി. ആ 
പരമസത്യത്തെയാണ്‌ അങ്ങ്‌ പുല്കിയത്‌. 

എഡിത്ത്‌ സ്റ്റെയിന്‍ എന്നറിയപ്പെടുന്ന കുരിശിന്റെ വി. തെരേസ ബെനഡിക്റ്റ്‌ പറയുന്നു: 
"Whoever seeks the truth is seeking God, whether consciously or unconsciously." “സത്യത്തെ തേടു 
ന്നവര്‍ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെ തേടുന്നു.” അങ്ങ്‌ സത്യത്തെ സ്നേഹിച്ചു. ദൈവ 
ത്തിലേക്കുള്ള വഴിയാണെന്ന്‌ അറിഞ്ഞുകൊണ്ടുതന്നെ സത്യത്തെ നിരന്തരം അന്വേഷിച്ചു. നിത്യ 
സത്യമായ ദൈവത്തെ കണ്ടെത്തി. ആ സത്യത്തില്‍ വിലയംകൊണ്ടു. 

അനുദിനജീവിത സാഹചര്യങ്ങളില്‍ വാക്കിലും പ്രവൃത്തിയിലും സത്യസ്നേഹത്തിന്‌ അങ്ങ്‌ 
സാക്ഷ്യം നല്‍കി. വാകചാതുരിയില്ലാതെ, വളച്ചുകെട്ടുകളില്ലാതെ, മനസ്സാ, വാചാ, കര്‍മ്മണാ 
സത്യത്തിന്റെ ജജുവായ മാര്‍ഗ്ഗത്തിലൂടെ സഞ്ചരിച്ചു. അസത്യത്തിനെതിരെ ശബ്ദമുയര്‍ത്തി. 
സമൂഹത്തില്‍ ഭൂരിപക്ഷത്തിന്റെ സ്വരം സത്യമായി അംഗീകരിക്കണമെന്ന മിഥ്യാധാരണകള്‍ 
ക്കതീതമായി നിലകൊണ്ടു. പലപ്പോഴും ഒറ്റയാളായി സത്യത്തിനു സാക്ഷ്യംവഹിച്ചു. സത്യസ്നേ 
ഹം അങ്ങയെ അതിന്റെ പ്രവാചകനാക്കി. മനഃസാക്ഷിയെ സത്യത്തിന്റെ പ്രതിരൂപമായി കണ്ട 
അങ്ങേക്കു മനസ്സാക്ഷിയ്രെപതി സഹിച്ചവയെല്ലാം മറക്കാനാവാത്ത, ആത്മാവിനെ സ്പര്‍ശി 
ക്കുന്ന സഹനമായി മാറി. 

എല്ലാറ്റിനും ഉപരിയായി, സത്യത്തിനുവേണ്ടി സഹിച്ചപ്പോഴും അങ്ങ്‌ സ്നേഹം കൈവെടിയു 
ന്നില്ല. സ്വന്തം സമൂഹത്തില്‍ സത്യത്തിന്റെ വഴിയില്‍നിന്നു മാറിനടന്നവരെയെല്ലാം ഹൃദയംകൊ 
ണ്ട്‌ ആശ്ശേഷിച്ചു. എല്ലാവരെയും ഉള്ളഴിഞ്ഞു സ്നേഹിച്ചു. സത്യവും സ്നേഹവും വഴിപിരി 
യാതെ അങ്ങയുടെ ജീവിതവഴിയില്‍ ഒരുമിച്ചൊഴുകി. സത്യം നിറഞ്ഞ സ്നേഹവും സ്നേഹം 
നിറഞ്ഞ സത്യവും അങ്ങയുടെ ജീവിതചര്യയായി. 





വീണ്ടും വി. എഡിത്ത്‌ സ്റ്റെയിന്‍ പറയുന്നു: "Do not accept anything as the truth if it lacks love. And 
do accept anything as love which lacks truth! One without the other becomes a destructive lie.” 
“സ്നേഹമില്ലാത്ത ഒന്നിനെയും സത്യമായി അംഗീകരിക്കരുത്‌. സത്യമില്ലാത്ത ഏതൊന്നിനെയും 
സ്നേഹമായി സ്വീകരിക്കരുത്‌. ഒന്ന്‌ മറ്റൊന്നിന്റെ അഭാവത്തില്‍ വിനാശകരമായ നുണയായി 
മാറുന്നു.” സത്യത്തെയും സ്നേഹത്തെയും വേര്‍തിരിക്കാനാവില്ല. അവയ്ക്കു പരസ്പരം അവഗ 
ണിക്കാനാവില്ല. അവ തമ്മില്‍ അന്തര്‍ലീനമായ ബന്ധമുണ്ട്‌. കാരണം ദൈവം സത്യവും സ്നേഹ 
വുമാണ്‌. ഡണ്‍സ്റ്റനച്ചാു, അങ്ങു തേടിയത്‌ സത്യവും സ്നേഹവുമായ ഈ ദൈവത്തെത്ത 
ന്നെയാണ്‌. 

തിരുസ്സഭയില്‍ നാമകരണം ചെയ്യപ്പെട്ട മഹാവിശുദ്ധര്‍ സ്വന്തമായ മുദ്രാവാക്യങ്ങളോടെയാണ്‌ 
മുന്നേറിയത്‌. “സഹിക്കുക, അല്ലെങ്കില്‍ മരിക്കുക്‌, “മരിക്കാതെ സഹിക്കുക”, “മരിച്ചാലും മറക്കി 
ല്ലാട്ടോ”്‌, “പാപത്തെക്കാള്‍ മരണം”, “ദൈവേഷ്ടം നടക്കും, നടത്തും”, “ദൈവേഷ്ടം... അതു 
മാത്രം... അതു മുഴുവന്‍” ഇങ്ങനെ അവരെല്ലാം സ്വന്തം ആത്മീയബോദ്ധ്യങ്ങളെ കാച്ചിക്കുറുക്കി 
ഗുളികപാകത്തില്‍ ലോകത്തിനു നല്കി. അങ്ങയുടെ വാക്കും ജീവിതവും ഞങ്ങള്‍ക്കു നല്‍കുന്ന 
മുദ്രാവാക്യമെന്താണ്‌? “സത്യസ്നേഹമാര്‍ഗത്തിലൂടെ നിത്ൃയസത്യസ്നേഹത്തിലേക്ക്‌” അല്ലെങ്കില്‍ 
“സത്യസ്നേഹമാര്‍ഗം നിത്യസത്യലക്ഷ്യം” എന്ന്‌ അങ്ങയുടെ ചൈതന്യത്തെ ആറ്റിക്കുറു 
ക്കിയാല്‍ അംഗീകരിക്കുമോ? ഈ നൂറാം പിറന്നാള്‍ ആഘോഷിക്കുമ്പോള്‍ ഞങ്ങള്‍ക്കായി 
ഒരുക്കപ്പെട്ട സ്നേഹസമ്മാനമായി ഇതിനെ സ്വീകരിക്കുന്നു. “സതൃസ്നേഹമാര്‍ഗം നിത്യസത്യ 
ലക്ഷ്യം!” 

പാവറട്ടി കൊവേന്തയുടെ വലിയ ദേവാലയത്തിലെ ചെറിയ അള്‍ത്താരകളിലൊന്നില്‍ തന്റെ 
രൂപം സ്ഥാപിക്കപ്പെടുന്നതായും പാവറട്ടി എന്ന നാടിന്റെ നില താന്‍മൂലം ഉയരുന്നതായും 14 
വയസ്സുള്ള ബാലനായ ഇട്ടൂപ്പുണ്ണി കനവു കണ്ടു. ഇട്ടുപ്പുണ്ണി ആശിച്ചതുപോലെ പാവറട്ടിയിലെ 
ചെറിയ അള്‍ത്താരയില്‍ അങ്ങ്‌ വാഴ്ത്തപ്പെടുന്നവനായിത്തീരട്ടെ. ആശിച്ചതിനുമപ്പുറം അനേകം 
വലിയ അള്‍ത്താരകളില്‍ അങ്ങയുടെ സ്വരൂപം വാഴ്ത്തപ്പെടട്ടെ. പിറന്ന നാടിന്റെ കീര്‍ത്തി അങ്ങു 
മൂലം ഉയരട്ടെ. അങ്ങ്‌ ചരിച്ച വഴികളെല്ലാം പുണ്യകീര്‍ത്തിയാല്‍ അനുഗൃഹീതമാകട്ടെ. പിറന്നാള്‍ 
മാശ്രമല്ല അങ്ങയുടെ തിരുനാളുകളും കൊണ്ടാടപ്പെടട്ടെ. 

വലിയ മറവിക്കാരനെങ്കിലും അങ്ങേക്കു അയച്ച കത്തുകള്‍ക്കെല്ലാം മറുപടി ലഭിച്ചതായി 
അനുഭവം. നൂറാം പിറന്നാളിലെ ഈ മംഗളപ്രതത്തിനും മറുപടി പ്രതീക്ഷിക്കുന്നു. 

എന്ന്‌ 

സ്വന്തം ആത്മീയമക്കള്‍ 
ഫാ. പോളി പയ്യഷിള്ളി സി.എം.ഐ. 








ഡണ്‍സ്റനച്ചൽ: തിളങ്ങുന്ന ഒരു നക്ഷത്രം 
Í 


നാം എല്ലാവരും സ്നേഹത്തോടെയും ആദരവോടെയും അനുസ്മരിക്കുന്ന പ്രിയങ്കരനായ 
ഡണ്‍സ്റ്റനച്ചന്റെ ജന്മശതാബ്ദി ആചരിക്കുന്നുവെന്ന്‌ അറിയുന്നതില്‍ ഏറെ സന്തോഷം. ഒരു 
ആദ്ധ്യാത്മികാചാര്യനായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓര്‍മ്മകളിലൂടെ 
അനവധി ആദ്ധ്യാത്മിക ചിന്തകളാണ്‌ എന്റെ മനസ്സിലേക്ക്‌ കടന്നുവരുന്നത്‌. 


ഡണ്‍സ്റ്റനച്ചനുമായി എനിക്കുള്ള വ്യക്തിപരമായ ബന്ധം പ്രധാനമായും സി.എം.ഐ. 
സഭയുടെ പൊതുസംഘസമ്മേളനങ്ങളുടെ അവസരങ്ങളിലായിരുന്നു. 1978ലും 1981-82ലും 
ധാരാളം സുഹൃദ്‌ സംഭാഷണങ്ങളും ഗൌരവമായ ചര്‍ച്ചകളും അദ്ദേഹവുമായി നടത്തിയിട്ടുണ്ട്‌. 


ഡണ്‍സ്റ്റനച്ചന്റെ വ്യക്തവും ശക്തവുമായ സന്യാസ വീക്ഷണം, ആത്മാര്‍ത്ഥതയുടെ 
ആകര്‍ഷകമായ ഒരു ശൈലി തുടങ്ങിയവയെല്ലാം ഇന്നും എന്റെ ഓര്‍മ്മയില്‍ തെളിഞ്ഞു 
നില്‍ക്കുന്നു, വലിയ ആദരവോടെ, അതിലേറെ നന്ദിയോടെ. 


സന്യാസജീവിതം വിശുദ്ധിയിലേക്കുള്ള ഒരു വിശേഷ വിളിയാണെന്ന്‌ ഉറച്ചു 
വിശ്വസിച്ചിരുന്ന, ആ വിളി ആത്മാര്‍ത്ഥമായി ജീവിച്ച ഒരു വിശുദ്ധ സാന്നിധ്യമായിരുന്നു 
ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ ശാന്തമായ സ്നേഹസാന്നിധ്യം ഇടപഴകുന്നവര്‍ക്കു 
വിശുദ്ധ ജീവിതത്തിലേക്കുള്ള ഒരു ഉത്തേജക വഴിവിളക്കായിരുന്നു. ഉള്ളില്‍ ജ്വലിച്ചിരുന്ന 
ആദ്ധ്യാത്മിക അഗ്നിയുടെ തീക്ഷണതയായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളില്‍, 
പെരുമാറ്റ ശൈലിയില്‍. അദ്ദേഹം ദീര്‍ഘകാലം സേവനം ചെയ്ത സന്യാസ 
പരിശീലനരംഗത്തെ തീക്ഷണതയും ആധികാരികതയും അനേകം സഭാംഗങ്ങള്‍ക്കും 
മറ്റുള്ളവര്‍ക്കും വലിയ മാതൃകയും വഴികാട്ടിയുമായിരുന്നു. 


ഡണ്‍സ്റ്റനച്ചന്‌ വ്യക്തവും വിശാലവുമായ സഭാ വീക്ഷണം ഉണ്ടായിരുന്നു. സഭയെ അദ്ദേഹം 
സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിച്ചു. സഭയുടെ ചരിത്രം, പാരമ്പര്യം, തനിമ ഇവയെല്ലാം 
അദ്ദേഹത്തിന്‌ വളരെ വിലപ്പെട്ടവയായിരുന്നു. കര്‍മ്മലമാതാവിനോടും കര്‍മ്മലീത്താ 
ചൈതന്യത്തോടും അദ്ദേഹത്തിന്‌ അസാധാരണമായ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. ഈ 
വിഷയത്തെക്കുറിച്ച്‌ അദ്ദേഹം പൊതുസംഘാവസരങ്ങളില്‍ ദീര്‍ഘമായി എന്നോട്‌ 
സംസാരിക്കാറുണ്ടായിരുന്നു. 


സ്വന്തം ആശയങ്ങളില്‍ വ്യക്തത ഉള്ളപ്പോഴും മറ്റുള്ളവരുടെ ആശയങ്ങള്‍ സ്വാഗതം 
ചെയ്യുന്നതില്‍ അദ്ദേഹം പ്രദര്‍ശിപ്പിച്ച തുറവിയും ആത്മാര്‍ത്ഥതയും അദ്ദേഹത്തിന്റെ വലിയ 





മനസ്സിന്റെ തിളങ്ങുന്ന ഒരടയാളമായിരുന്നു. യഥാര്‍ത്ഥത്തില്‍ അരൂപി നിറഞ്ഞ ഒരു മനുഷ്യന്റെ 
ആകര്‍ഷകമായ ഒരു മുഖം. ഡണ്‍സ്റ്റനച്ചന്‍ സത്താപരമായി ദൈവത്തിന്റെ മനുഷ്യനായിരുന്നു. 
അനുധ്യാനവും ദിവ്യകാരുണ്യാരാധനയും കറയില്ലാത്ത സാഹോദര്യവും വിശുദ്ധമായ 
അജപാലനസേവനവുമെല്ലാം അദ്ദേഹത്തിന്റെ ജീവിത സവിശേഷതകള്‍ ആയിരുന്നു. വിശുദ്ധ 
ചാവറ പിതാവിന്റെ മുഖമുദ്രയായിരുന്നു ഈ ഗുണവിശേഷങ്ങള്‍. ഡണ്‍സ്റ്റനച്ചന്‌ അധികം 
പ്രസംഗിക്കാതെ സുവിശേഷം പ്രഘോഷിക്കാന്‍ കഴിയുമായിരുന്നു. ഒരു വാക്കുകൂടി 
ചേര്‍ക്കട്ടെ. ഇതു പോലെയുള്ള ജന്മശതാബ്ബി ആചരണം വളരെ ശ്ലാഘനീയമാണ്‌. കടന്നു 
പോയ ആത്മീയാചാര്യന്മാരെ അനുസ്മരിക്കുന്നത്‌ ഉത്തമം മാത്രമല്ല ഉത്തേജനവുമാണ്‌. 
പ്രിയങ്കരനായ ഡണ്‍സ്റ്റനച്ചനെ നമുക്ക്‌ നന്ദിയോടെ, അഭിമാനത്തോടെ, സ്നേഹത്തോടെ 
അനുസ്മരിക്കാം. 


തിളങ്ങുന്ന ഒരു നക്ഷ്രതമായി ഡണ്‍സ്റ്റനച്ചന്‍ നമ്മുടെ മനസ്സുകളില്‍ പ്രകാശിക്കട്ടെ! 


ഹാ, തോമസ്‌ ഐക്കര സി.എം.ഐ. 
മുന്‍ പ്രിയോര്‍ ജനറാള്‍ 


ഇല്ലായ്മയും ഉളളായ്മയും | 


അഴകില്ല ആകാരഭംഗിയില്ല വിനയമുണ്ട്‌ വീണ്ടുവിചാരമുണ്ട്‌ 
അഹന്തയില്ല അഹംഭാവമില്ല വിശുദ്ധിയുണ്ട വിശ്വാസമുണ്ട 
ആശയില്ല ആര്‍ത്തിയില്ല വിവേകമുണ്ട്‌ വിജ്ഞാനമുണ്ട്‌ 
അസൂയയില്ല അലംഭാവമില്ല. വികാരമുണ്ട്‌ വിധിന്യായമുണ്ട്‌. 
പാട്ടില്ല പഠാര്‍ത്ഥയില്ല നോട്ടമില്ല നേട്ടമേതും 
പകയില്ല പകപോക്കലില്ല നോവുകളും നൊമ്പരവും 
പരാതിയില്ല പരിദേവനമില്ല നിര്‍ഭയനായി നേരിടുന്നു 
പാരത്രന്ത്രയമതുമേതുമില്ല. നിതൃതയെ പുല്‍കിടുവാന്‍. 
കാന്തിയുണ്ട്‌ മനഃശാന്തിയുണ്ട്‌ യാഗമായി ത്യാഗമായി 
കരുതലുണ്ട്‌ കര്‍തൃഭാവമുണ്ട്‌ ജീവനായി ജ്വാലയായി 
കരുണയുണ്ട്‌ കരളിലലിവുണ്ട ഓര്‍മ്മയായി ശക്തിയായി 
കര്‍മ്മമുണ്ട്‌ കര്‍മ്മശേഷിയുണ്ട്‌. ശാന്തിയായി സമാധിയായി. 





ഹാ, ആന്നോ വട്ടക്കുഴി സി.എം.ഐ. 








Fr. Dunston CMI: A Model for Formators | 


20 October 2020 was the fourteenth death anniversary of Fr. Dunston Olakkengal CMI; 
on 27 November 2020, we celebrate his birth centenary as well. Many in the CMI 
Congregation, especially those in the northern provinces in Kerala (Thrissur, Coimbatore 
and Sagar), knew him as an exemplary formator. On his death anniversary, some members 
shared, through voice mail, their memories of Father Dunston, how he influenced them 
during their formation. 


AA 


Those who did their novitiate in Saravanampatti, Coimbatore, during 1984-1986 and 
2004-2006 knew Fr. Dunston very closely. As he grew older, he became physically weak; 
hence, brothers took turn at night to watch over him and to extend support, if needed. One 
of them remembered how one day he did not find Father Dunston in his bed, and anxiously 
began to search for him; later, he found him in the chapel kneeling before the tabernacle. 
Though he lost his memory, he could identify the tabernacle and could sit quietly in the 
Lord's presence: “Though he forgot everything, he did not forget Jesus,” recalled this 
former novice. He narrated another incident: the madam who was teaching English, 
seeing Fr. Dunston walking, said: “He is a saint!” The cover picture of the book mentioned 
below shows him in his old brown habit with an innocent smiling face, without any trace 
of hair on his head, as he lost his hair completely due to eczema which he had contracted in 
his forties. 


When Fr. Dunston was at Ampazhakad, during 1953-1956, Fr. Malachias was the 
prior and his spiritual director. He asked him to write down his memories. Obediently, Fr . 
Dunston wrote down in a note book (163 pages in all) his memories. Based on this 
manuscript, Fr. Poly Payyappilly has written a biography of Fr. Dunston, with the title 
“Sutharyam Sundaram” (meaning, transparent and beautiful), the second edition of which 
will be published during the commemoration of his birth centenary. 








32 


Fr. Dunston was born on 27 November 1920 at Pavaratty, in the Archdiocese of 
Thrissur in Olakkengal family as the fourth of the seven children. “There was a spiritual 
atmosphere in the family,” writes Fr. Dunston. From his early years he wanted to be a 
saint. His elder sister Kunjethi influenced him in a very special way. She passed away one 
year after Fr. Dunston joined the CMI Congregation in 1935. Fr. Dunston wanted to be a 
saint, the first saint in India! For him that was an expression of his love for the country. 
When the cause of Sr. Alphonsa was started, he thought that it would take time. Before 
that, he decided resolutely that he should become a saint. His thinking was similar when 
the cause of Chavara was started: “It will take time; before that I will become a saint!” 


In 1943, during his formation at Chethipuzha, he took part in a speech competition. He 
chose “Love of Truth” as the subject. He spoke affirmatively that Jesus had said, “I am the 
Truth.” Hence, he adopted the position that everyone should “love the truth, and live for 
it...” In fact, that remained his firm ideal throughout his life. 


St. Thomas Moor was declared a saint in 1935. At that time, Fr. Dunston was fifteen. 
He thought to himself: “In Thomas Moor, I got a patron saint.” Thomas Moor was the 
chancellor of British Emperor Henri VIII. He became a martyr because he did not approve 
the latter's marriage with another woman when his first wife was still alive. “In Thomas 
Moor, I find very clearly most of my ideals. He is my saint. As years go by, my love for him 
increases,” Father Dunston wrote in his notes. 


Fr. Dunston's love for truth was reflected throughout his life. The main areas of his 
religious life were discerning and promoting vocations, animating candidates under 
formation, and spending time at the confessional. He encouraged the candidates to be 
open. Fr. Benjamin, who was a formator for a long time in Chethipuzha and later in 
Dharmaram, once remarked: “The openness I found in those coming from the North 
(Kerala) was through the influence of Fr. Dunston.” 


Fr. Dunston always and clearly opposed resorting to bribery to get things done. That 
was an expression of his love for truth. During the Provincial Synaxes, often when the 
house debated on issues, even with some tint of 'politics', members would approach Fr. 
Dunston to get his view. They knew that Fr. Dunston stood for truth. Interestingly, he 


moved with all freely, irrespective of age differences. Indeed, Fr. Dunston was a blessing 
for the community in which he lived. 


Fr. Dunston was the rector of Fr. Paul Kalluveettil during his initial formation at 
Varandarappilly for one year (1957). Recalling his acquaintance with Fr. Dunston, Fr. 
Kalluveettil wrote: “For the spirituality of Fr. Dunston there was no place for 
sentimentality. His relationship with God and men was founded on reason and 
conclusions drawn from it. When I consider his spirit of poverty, which was heroic and 
original, his simplicity and innocent smile, love for hard work, prayerfulness, and his 
ability to consider everything objectively and his courage to speak openly what he found 
correct. I find the spirituality of Jesus reflected.” 


Fr. Dunston was the confessor of the late Mar Joseph Irimpen, Bishop of Palakkad, for 
along time. Mar Jacob Manathodath, his successor, says that Bishop Irimpen was very sad 
when Fr. Dunston could not visit him because he was very weak. Mar Manathodath, while 
speaking during the funeral, said: “At a time when modern psychology proposes ways of 
overcoming areas of weakness and inferiority complex, Fr. Dunston showed how to 
accept weaknesses with courage and make them channels for receiving God's grace. 
When people with deficiencies try to withdraw into themselves, Fr. Duston exhorted to 
make them ways of spiritual advancement and a guiding light and a sign of hope.” 


Fr. Poly Payyappilly recalled on the eve of the anniversary of Fr. Dunston's death and 
wrote: “When I left home at the age of 14, I considered it as my final journey. Henceforth, 
I was totally submissive to the superiors.” This journey of eighty-six years ended on 20 
October 2006 with the following words: “I am dying, I am going, I am happy, help me 
Jesus!” “The flower fell down, but the fragrance spreads...” We are reminded of the 
parable of yeast hidden in dough (Mt 13:33). Many who heard of the death of Fr. Dunston 
responded: “A saint has left us!” Fr. Dunston needs to be known to wider public. We all 
pray for his cause to be considered by the Church. 


Fr. John Peter Muringathery CMI 





Our Priceless Prince Fr. Dunston 


You oh great ! Lived as a pure soul, 

To serve God and people were your sole goal. 

you believed that one needs to live life with true love. 
You are a blessing who came all the way from above. 





A man of prayer, humility and simplicity you are. 
Your valour and patience, the nations speak so far. 
Your lovable words and deeds worked as a medicine 
To the poor, needy and the helpless citizen. 


"Laugh at you mistakes", you said. 

Let that insightful words spread 

Throughout the world and live forever more, 

The world misses you as your presence is not here anymore. 


Oh beautiful soul! The lover of nature, 

You paved a way to each and every creature. 
Oh purest of purest soul! You preached through your practice, 
It is such a wise and wonderful tactics. 

Ob! Here you are, now as a saint, 

Nothing compares to your never ending quaint. 







Fr. Dany Kokkaden 








o 


ഉളളഴകിന്‍ പുണ്യാത്മാവ്‌; 
ഡണ്‍സ്നച്ചന്‍ 


ആത്മവിശുദ്ധിതന്‍ വിളനിലമേ 
ആത്മീയതേജസ്സിന്‍ പുണ്യസ്രോതസ്സേ 
മാനവരക്ഷക്കുതകിയ നിന്‍ചെയ്തികള്‍ 
ആത്മസമര്‍പ്പണത്തിന്‍ നല്‍ദൃഷ്ടാന്തമേ 


വിളിതന്നുള്‍വിളിയിന്‍ പ്രേമമായ്‌ 
വെടിഞ്ഞു ഈ ലോകസുഖത്തെ 
കൈപിടിച്ചു കരുതലാം കാരുണ്യത്തെ 
പകര്‍ന്നു സദമൂല്യങ്ങള്‍ ശിഷ്യര്‍ക്കായ്‌ 


ആകാരത്തില്‍ അകൃത്യനായവനേ 
പ്രകൃതിയില്‍ പ്രാകൃതനായവനേ 
സുരഭിലമാമകതാരിന്‍ നിറവാല്‍ 
അഴകിനുമാനം നല്‍കിയവനേ 


അര്‍പ്പണത്തില്‍ അര്‍പ്പിതനെ 
ആത്മനാ സായൂജ്യമേകിയവനെ 
നല്‍നടപ്പിന്‍ മാണിക്യക്കല്ലേ 
പുണ്യമാം ഉള്ളഴകിന്‍ കേദാരമേ 


വിടരുന്നു നറുപുഞ്ചിരി നിന്നധരങ്ങളില്‍ 
വിരിയുന്നു സ്നേഹത്തിന്‍ പൂമൊട്ടായ്‌ 
തഴുകിടുന്നീസോദരരെ മന്ദമാരുതനായ്‌ 
ചേര്‍ത്തിടുന്നേവരേയും തന്‍മിത്രമായ്‌ 


അനുകരണീയമാം നിന്‍ ചുവടുകള്‍ 
ഉണര്‍ത്തുന്നു അമര്‍ത്യമാം പാഠങ്ങള്‍ 
തളിരിടുന്നു നിന്‍ ജീവിത ശൈലികള്‍ 
എന്‍ മനതാരില്‍ എന്നുമെന്നും. 


ഫാ. പോൾ തെക്കിനിയത്ത്‌ സി.എം.ഐ. 





കര്‍മ്മല സഭയില്‍ പൂത്തു വിരിഞ്ഞ 
സന്യാസത്തില്‍ മിഴിവാര്‍ന്ന 
സൌന്ദര്യം മാനവര്‍ക്കേകിയ 
പരസ്നേഹത്തിന്‍ പൂന്തെന്നലാം 
സന്യാസവര്യാ ഡണ്‍സ്റ്റനച്ചാ. 


സ്വര്‍ഗ്ഗത്തിലെത്തുവാന്‍ 
വിശുദ്ധനായി തീരുവാന്‍ 

മണ്ണിന്റെ മഹത്വമാകെ മാറ്റിവച്ചു നീ 
വിണ്ണിന്‍ മഹത്വ സ്നേഹവഴി ഏറ്റു 
അനുഗ്രഹ നന്മകള്‍ പൊഴിയുന്ന 
സന്യാസ സുകൃതിയായി മാറി നീ. 


സ്നേഹത്തിന്‍ സക്രാരി 
അകതാരില്‍ തീര്‍ത്തു നീ 
വിനയത്തിലും പുണ്യത്തിലും 
നിത്യം ചരിച്ചു നീ 

പാപത്തിന്‍ ഭാരം ചുമക്കുന്നവര്‍ക്ക്‌ 
അത്താണിയായി 

അനുരഞ്നത്തിന്‍ കൂദാശയേകി നീ. 


നിരാശതന്‍ കൂരിരുള്‍ മൂടിയ പാതയില്‍ 
സ്നേഹപ്രകാശം ചൊരിയുന്ന 
കിടാവിളക്കായി നീ 

സന്യാസത്തിനു ചേരുന്ന മക്കളായി ജീവിക്കാന്‍ 
എന്നും നിന്‍ പൂജ്യ മാതൃക പിഞ്ചെല്ലും ഞാന്‍ 
പൂജ്യനായി വാഴുന്ന നിന്‍ സന്യാസ മാത്യക 
പൂജ്യമായി മാറ്റിടും എന്‍ സന്യാസ ജന്മം. 






ഫാ. ടോണി കൊളളനൂര്‍ സി.എം.ഐ. 


25 





s apend acd 9]ad: ഒരു അനുഭവ യാത്ര | 


ദൈവസ്നേഹം ഉടയാടയാക്കി, സന്യാസം ശിരസ്സില്‍ വഹിച്ച്‌, ദൈവേഷ്ടം പാദരക്ഷയാക്കി 
പ്രേഷിത പ്രവിശ്യയുടെ സ്വന്തമായ പുണ്യശ്ലോകനായ ഡണ്‍സ്റ്റനച്ചാ, അങ്ങയുടെ മുമ്പില്‍ ഒരു 
നിമിഷം ധ്യാനനിര്‍ലീനനായി നിന്നുകൊണ്ട്‌, അങ്ങയുടെ ആത്മീയ പുത്രരായ ഞങ്ങള്‍ക്കും, ഇനി 
വരുന്ന തലമുറകള്‍ക്കും പ്രചോദനവും, ഉള്‍പ്രേരണയും നല്‍കുമെന്ന പ്രത്യാശയില്‍ 
ഞാനിവിടെ എന്നെ വ്യക്തിപരമായി സ്പര്‍ശിച്ച അനുഭവങ്ങള്‍ ചുരുങ്ങിയ വാക്കുകളില്‍ 
കുറിക്കട്ടെ. അനേകം സുകൃതങ്ങളുടെ വിളനിലവും, ധാരാളം ആത്മീയ അനുഭവങ്ങളുടെ 
ഭണ്ഡാരവും, അനേകം വ്യക്തികളില്‍ സ്വാധീനം ചെലുത്തിയവനുമായ ഡണ്‍സ്റ്റനച്ചന്‍, 
അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നവര്‍ക്ക്‌ ആത്മീയവും, മാനസീകവുമായ ഉണര്‍വ്വും, ഉന്മേഷവും 
നല്‍കിയിരുന്നു. ഒരു അപ്പൂപ്പന്റെ വാത്സല്യവും, ഒരു അപ്പച്ചന്റെ സ്നേഹവും, ഒരു യുവാവിന്റെ 
ചുറുചുറുപ്പും, ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയും, അതിലുമുപരിയായി ഒരു സന്യാസിയുടെ 
തീക്ഷണതയും പ്രോജ്വലിച്ചു നിന്നിരുന്ന ഈ വന്ദ്യവൈദീകനെ കാണുമ്പോള്‍ എല്ലാവരും 
പറയുമായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍ ഒരു മാതൃക സന്യാസിയായിരുന്നുവെന്ന്‌. എന്നെ 
വ്യക്തിപരമായി സ്പര്‍ശിച്ച അനുഭവങ്ങള്‍ നിരവധിയാണ്‌. ഓരോ ദിവസവും, ഓരോ വിധത്തില്‍. 
അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നത്തില്‍ ഒരുമിച്ചു ജീവിക്കുവാന്‍ അവസരം ലഭിച്ചത്‌ ഓ! ഭാഗ്യം. 
മഹാഭാഗ്യം തന്നെ. 


ഉളളഴക 

അഴകോ ആകാരഭംഗിയോ അദ്ദേഹത്തിനില്ല. ബാഹ്യമായ അഴക്‌ അദ്ദേഹത്തില്‍ നിന്നും വളരെ 
വിദൂരത്താണ്‌. തലയില്‍ മുടി ഒട്ടും തന്നെയില്ല. പുരികങ്ങള്‍ ശൂന്യമാണ്‌. പക്ഷെ ബാഹ്യമായ 
അഴകിനെ കവച്ചു വയ്ക്കുന്ന ഉള്ളഴക; നിഷകളങ്കമായ പെരുമാറ്റ രീതി; പുണ്യത്തിന്റെ മുഖം 
മൂടിയില്ലാതെ ആത്മാര്‍ത്ഥതയും സുതാര്യതയും നിറഞ്ഞ ജീവിത ശൈലി; പുഞ്ചിരിക്കുന്ന മുഖം; 
ശാന്തവും ശാലീനവുമായ സ്വഭാവം ജീവിതത്തില്‍ പ്രതിഫലിച്ചു കാണുന്നത്‌ എത്രയോ 
അത്ഭുതാവഹം. 

അള്‍ത്താരയിലെ കെടാവിളക്ക്‌ 

ഡണ്‍സ്റ്റനച്ചന്‍ അള്‍ത്താരയിലെ കെടാവിളക്കായിരുന്നുവെന്ന ഉച്ചൈസ്തരം വിളിച്ചു 
പറയുവാന്‍ എനിക്കൊട്ടും മടിയില്ല. അള്‍ത്താരക്കു മുമ്പില്‍ തലകുനിച്ച ധ്യാനനിര്‍ലീനനായി 
മുട്ടിന്‍മേല്‍ നിന്നു മണിക്കൂറുകളോളം പ്രാര്‍ത്ഥിക്കുന്നത്‌ ശ്രദ്ധിച്ചിട്ടുണ്ട. പലപ്പോഴും സ്രകാരിയുടെ 
അടുത്തേക്ക്‌ കൊണ്ടുപോയി ഇവിടെ നിന്ന്‌ എല്ലാ ശക്തിയും ലഭിക്കുമെന്ന്‌ പറഞ്ഞ്‌ 


ഉപദേശിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ അരികില്‍ spiritual directionemo, കുമ്പസാരത്തിനോ 

പോയാല്‍, ദൈവം തരുന്നത്‌ സ്വീകരിക്കുകയെന്നും, ദൈവത്തിന്‌ എല്ലാം അറിയാമെന്നുമൊക്കെ 

പറയുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ശാരീരികമോ മാനസികമോ ആയ വേദനകള്‍ ഉണ്ടാ 
കുമ്പോള്‍ അച്ചന്‌ ആരോടും പരാതിയോ, പരിഭവമോ ഇല്ല. ആ സമയത്തൊക്കെ അദ്ദേഹം 

ഉരുവിട്ടിരുന്ന ഒരുജപമന്ത്രമുണ്ട്‌: “ദൈവമെ, സഹായിക്കണമെ! ദൈവമെ, രക്ഷിക്കണമേ! ദൈവമെ, 

നിന്നെ ഞാന്‍ സ്നേഹിക്കുന്നു!” ഈ പ്രാര്‍ത്ഥനാമന്ത്രം അവസാനകാലത്തില്‍ അദ്ദേഹത്തിന്റെ 

കൂടെയുണ്ടായിരുന്നവര്‍ക്കും, അദ്ദേഹത്തെ പരിചരിച്ചവര്‍ക്കും അറിയാവുന്നതാണ്‌. 

ദിവ്യകാരുണ്യത്തില്‍ നിന്നും അദ്ദേഹത്തിനു ലഭിച്ച ആത്മീയ ശക്തിയല്ലേ അത്‌. 


തനതായ ആദ്ധ്യാത്മികത 


തന്റെ കുട്ടിക്കാലത്ത്‌ സ്വന്തം പെങ്ങള്‍ പറഞ്ഞു കൊടുത്ത വി. കൊച്ചുത്രേസ്യായുടെയും, 
കര്‍മ്മലീത്ത സഭാതനയരായ വി. അമ്മത്രേസ്യായുടെയും, കുരിശിന്റെ വി. യോഹന്നാന്റെയും, 
വി. ചാവറ പിതാവിന്റേയും ആദ്ധ്യാത്മിക ശാസ്ത്രങ്ങള്‍ ആവശ്യനേരത്ത്‌ പുറത്തെടുക്കുന്നത്‌ 
കാണുമ്പോള്‍ അഭിമാനം തോന്നിയിട്ടുണ്ട്‌. അദ്ദേഹം വലിയ പ്രാസംഗികനോ, ഗായകനോ അല്ല. 
പാട്ട പാടാന്‍ പറഞ്ഞാല്‍ ആ... ആ... ആ... എന്ന സ്വരം പാട്ടുരൂപത്തില്‍ പാടുന്നത്‌ കാണേണ്ടത്‌ 
തന്നെ. കൈകള്‍ കൂപ്പിപിടിച്ച്‌ ഈശോയെയും, മാതാവിനെയും, മനസ്സില്‍ ധ്യാനിച്ച്‌ ഭയഭക്തി 
ബഹുമാനങ്ങളോടെയാണ്‌ അദ്ദേഹം പാടാറുള്ളത്‌. ചാവറാ പിതാവിനോടുള്ള ഭക്തിയും, 
സ്നേഹവും അതിമനോഹരം തന്നെയാണ്‌. നവസന്യാസ ഭവനത്തിലെ (സരവണാംപട്ടി) 
നടുവട്ടത്തില്‍ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വി.ചാവറ പിതാവിന്റെ രൂപത്തിനു മുമ്പില്‍ രാത്രിയും പക 
ലും നിന്ന്‌ പ്രാര്‍ത്ഥിക്കുന്നത്‌ കണ്ടിട്ടുണ്ട്‌. വിശുദ്ധന്റെ രൂപം ചൂണ്ടിക്കാണിച്ച “അദ്ദേഹം നല്ലൊരു 
പിതാവാണ്‌, നല്ലൊരു അച്ചനാണ്‌; വിഷമം വരുമ്പോള്‍ അപേക്ഷിച്ചാല്‍ അദ്ദേഹം നമ്മെ 
സഹായിക്കും” എന്നൊക്കെ ഞങ്ങളോട്‌ പറയാറുണ്ട്‌. നവസന്യാസഭവനത്തില്‍ ചാവറ 
പിതാവിന്റെ കൃതികളെകുറിച്ച്‌ ക്ലാസ്സെടുക്കുമ്പോഴും ഈ അനുഭവങ്ങള്‍ തന്നെയാണ്‌ അദ്ദേഹം 
പങ്കുവെച്ചിട്ടുള്ളത്‌. ജീവിത സായാഹ്നത്തില്‍ പോലും, ഈശോയെയും, മാതാവിനെയും, ചാവറ 
പിതാവിനെയും കുറിച്ചുള്ള നല്ല ഓര്‍മ്മകള്‍ ആവശ്യനേരത്ത്‌ പുറത്തെടുക്കുന്നതു 
കാണുമ്പോള്‍ അച്ചനോടുള്ള സ്നേഹവും, ഭക്തിയും കൂടി വരുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ 
വിശ്വാസവും, ആദ്ധാത്മികതയും അത്രക്ക്‌ ആഴമുള്ളതായിരുന്നുവെന്ന്‌ മനസ്സിലാക്കാന്‍ 
കഴിയുന്നു. അച്ചനുമായി നവസന്യാസഭവനത്തില്‍ നടക്കുമ്പോള്‍, അദ്ദേഹത്തിന്റെ 
പുഞ്ചിരിക്കുന്ന മുഖത്തേക്കു നോക്കി, നവസന്യാസികള്‍, “അച്ചാ, അച്ചന്‍ പ്രാര്‍ത്ഥിക്കുന്ന അച്ച 
നാണ്‌, പുണ്യവാനായ അച്ചനാണ്‌; സ്നേഹമുള്ള അച്ചനാണ്‌” എന്നു പറയുമ്പോള്‍ അദ്ദേഹം 
തരുന്ന മറുപടി അത്ഭുതപ്പെടുത്തുന്നതാണ്‌: (കരഞ്ഞുകൊണ്ടു) “ഞാന്‍ ഒന്നുമല്ല” എന്നും 
“എനിക്കു കുറവുകള്‍ ഉണ്ടെന്നും “നിങ്ങള്‍ എന്നെ കളിയാക്കുകയാണെന്നും” എന്നു മൊക്കെ. 
ഇങ്ങനെയൊക്കെ സുബോധത്തോടെ പറയുന്ന ഡണ്‍സ്റ്റനച്ചനെ ഓര്‍മ്മയില്ലാത്തവരുടെ 
ഗണത്തില്‍പ്പെടുത്തുന്നത്‌ തീര്‍ത്തും അനുചിതമായിരുന്നുവെന്ന്‌ തോന്നിയിട്ടുണ്ട. മറിച്ചു 
നമുക്കാണോ ഓര്‍മ്മക്കുറവ്‌ സംഭവിച്ചിരിക്കുന്നത്‌? 








ഡണ്‍സ്റ്റനച്ചന്‍ സേവനതലപരനും കഠിനാദ്ധ്വാനിയായിരുന്നു. അദ്ദേഹം അനാവശ്യമായി 
സമയം കളയുന്നതു കിട്ടില്ല. ഒന്നുകില്‍ പള്ളിയിലോ, ക്ലാസ്‌ മുറിയിലോ, വായനയിലോ, 
അല്ലെങ്കില്‍ പറമ്പിലോ ആയിരിക്കും. ഏകദ്ദേശം 83-90 വയസ്സുവരെ പ്രഭാത ഭക്ഷണം 
കഴിഞ്ഞാലുടന്‍ കൈയ്യില്‍ മണ്‍വെട്ടിയുമായി പറമ്പില്‍ അദ്ധ്വാനിക്കുന്ന ഡണ്‍സ്റ്റനച്ചന്‍ 
പ്രകൃതിയെ സ്നേഹിക്കുന്ന ഉത്തമ സന്യാസിയായിരുന്നു... സറവണാംപട്ടിയിലെ 
കൃഷിക്കാരായ ഗ്രാമവാസികള്‍ അദ്ദേഹത്തോടുള്ള താല്പര്യം കൊണ്ട്‌ “കാപ്പി പൊടികളര്‍ 
സാമി” എന്ന ഓമനപേരും കൊടുത്തിട്ടുണ്ട്‌. പണി കഴിഞ്ഞാല്‍ അദ്ദേഹം നേരെ വരുന്നത്‌ 
ക്ലാസ്സെടുക്കാനോ, പള്ളിയില്‍ വിസീത്ത നടത്താനോ ആയിരിക്കും. ദൈവോന്മുഖതയും, 
പരോന്മുഖതയും സമന്വയിപ്പിച്ച കൊണ്ടു പോകാന്‍ അദ്ദേഹം എപ്പോഴും പരിശ്രമിച്ചിരുന്നു. 


മാതൃര്രവിശ്യയായ ദേവമാതാ പ്രവിശ്യയിലും, തുടര്‍ന്ന്‌ പ്രേഷിത പ്രവിശ്യയിലും 
ആത്മീയ സുഗന്ധം പരത്തിയ അങ്ങയുടെ സന്യാസ സമര്‍പ്പണ ജീവിതം ഞങ്ങള്‍ക്കെന്നും 
പ്രചോദനമായി ഭവിക്കട്ടെയെന്ന്‌ പ്രാര്‍ത്ഥിക്കുന്നു. സന്യാസ സമൂഹങ്ങളില്‍ നിന്നും 
കാലഹരണപ്പെട്ടു പോയികൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ നിലനിര്‍ത്തുവാന്‍ അങ്ങയുടെ ജീവിതം 
ഞങ്ങളെ പഠിപ്പിക്കട്ടെയെന്ന്‌ പ്രാര്‍ത്ഥിക്കുകയും ചെയ്യുന്നു. 


ഫാ. ഡേവിസ്‌ തട്ടില്‍ സി.എം.ഐ. 


ADEN AAD 940: പ്രകൃതി സംരക്ഷകന്‍ 


ചെറിയ കാര്യങ്ങളില്‍ വിശ്വസ്തത പാലിക്കുക എന്നുള്ളത്‌ വളരെ വലിയ ഒരു 
കാര്യം തന്നെയാണ്‌. 
ബൈബിള്‍ നമ്മെ പഠിപ്പിക്കുന്നതുപോലെ: “ചെറിയ കാര്യങ്ങളില്‍ 

വിശ്വസ്തന്‍ വലിയ കാര്യങ്ങളിലും വിശ്വസ്തന്‍ ആയിരിക്കും” എന്ന്‌ ഞാന്‍ 
novitiate ല്‍ ആയിരിക്കുമ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‍ പറയുമായിരുന്നു. 

പറമ്പിലെ ചെറിയ ചെറിയ പ്ലാസ്റിക സാധനങ്ങള്‍, ഉജാല ബോട്ടിലുകള്‍ തുടങ്ങിയവ, 
അച്ചന്‍ പറമ്പില്‍ നടന്ന്‌ പറക്കുമായിരുന്നു. ഒരു പ്രാവശ്യം എന്നോടും ഇങ്ങനെ പറമ്പില്‍ 
നിന്ന്‌ കൊണ്ടുവരാന്‍ പറഞ്ഞു. 

ഞാന്‍ വിചാരിച്ചു ഈ സാധനങ്ങള്‍ എന്തിന്‌ ഉപകരിക്കും എന്ന്‌. വിറ്റാലും വലിയ കാശ്‌ 
ഒന്നും കിട്ടുകയുമില്ല. പക്ഷേ പിന്നീടാണ്‌ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്‌ നമ്മുടെ 
കടമയാണെന്നും, പറമ്പില്‍ പ്ലാസ്റ്റിക്‌ സാധനങ്ങള്‍ കിടന്നാല്‍ അത്‌ നല്ലതല്ല എന്നും, അതു 
ഭൂമിയെ നശിപ്പിക്കുകയുള്ളൂ എന്നുള്ള വലിയ കാര്യം മനസ്സിലായത്‌. ജര്‍മ്മനിയില്‍ വന്നപ്പോള്‍ 
അതിന്‍െറ വില കൂടുതല്‍ മനസ്സിലാവുകയും ചെയ്തു. ഇതുപോലെ നിസ്സാര കാര്യങ്ങളില്‍ 
ഉള്ള സൂക്ഷമത എന്‍െറ മനസ്സില്‍ എപ്പോഴും ഡണ്‍സ്റ്റനച്ചന്‍ വഴിയായി കിട്ടിയിട്ടുണ്ട്‌. 





ഹാ, ആന്റോ അക്കരഷ്ട്ടിയേക്കല്‍ സി.എം.ഐ. 


പറുണ്യചരിതനായ ഡണ്‍സ്റ്റന്‍ ഒലക്കേങ്കല്‍ അച്ഛന്‍ 






A 
1978-ല്‍ ഞാന്‍ സഭയില്‍ ചേരുമ്പോള്‍ വരന്തരപ്പിള്ളി കൊവേന്തയിലെ പ്രിയോര്‍ അച്ചന്‍ 
ഡണ്‍സ്റ്റനച്ചനായിരുന്നു. അന്നു മുതല്‍ 2006-ല്‍ മരിക്കുന്നതുവരെ പല പ്രാവശ്യം ഞങ്ങള്‍ ഒരേ 
ഭവനത്തില്‍ ഒരുമിച്ച താമസിക്കുവാന്‍ ഇടയായിട്ടുണ്ട്‌. അപ്പോഴുണ്ടായ ചില ചിന്തകളാണ്‌ 
ചുരുക്കമായി ഞാനിപ്പോള്‍ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്‌. ഓരോ അനുഭവങ്ങളും 
അച്ചനിലെ ആഴമായ ആദ്ധ്യാത്മികതയുടെ പാഠപുസ്തകം തന്നെയാണ്‌. 


1978 ജൂണ്‍ 24-00 തിയതി എന്റെ അപ്പനും, അമ്മയും സഹോദരങ്ങളുമൊക്കെ ചേര്‍ന്ന്‌ 
എന്നെ വരന്തരപ്പിള്ളി കൊവേന്തയില്‍ കൊണ്ടാക്കുമ്പോഴാണ്‌ അവിടത്തെ പ്രിയോര്‍ ആയിരുന്ന 
ഡണ്‍സ്റ്റനച്ചനെ ആദ്യമായി ഞാന്‍ കാണുന്നത്‌. പ്രിയോരച്ചനും, ഞങ്ങളുടെ റെക്ടര്‍ ആന്റണി 
കുറ്റിക്കാട്ടച്ചനും വീട്ടില്‍ നിന്ന്‌ വന്നവരെ parlour ഇരുത്തി എന്നെ കൊവേന്തയ്ക്കുള്ളിലേക്ക്‌ 
കൂട്ടികൊണ്ടു പോയി. കുറേ നേരം കഴിഞ്ഞ്‌ വീട്ടുകാര്‍ക്ക്‌ പോകാന്‍ സമയമായപ്പോള്‍ എന്നെ 
വിളിക്കണമെന്ന്‌ അമ്മ റെക്ടറച്ചനോട ആവശ്യപ്പെട്ടപ്പോള്‍ ‘ഗ്രിയോരച്ചന്റെ അനുവാദം ചോദി 
ക്കട്ടെ എന്ന ഉത്തരം അമ്മയെ ഏറെ വേദനിപ്പിച്ചു. ഇത്രനാളും തനിക്ക്‌ മാത്രം വേണമെന്ന്‌ 
സ്വന്തമായിരുന്ന മകനെ ഒരു നോക്ക്‌ കാണുവാന്‍ പോലും മറ്റാരുടേയോ അനുവാദം 
കേട്ടാല്‍ ഏതമ്മയുടെ നെഞ്ചാണ്‌ പിടയ്ക്കാതിരിക്കുക. എങ്ങിയേങ്ങി കരയുന്ന അമ്മയെ 
കണ്ടു കൊണ്ടാണ്‌ ഞാനും പ്രിയോരച്ചനും കടന്നു വന്നത്‌. അമ്മയുടെ കരച്ചില്‍ കണ്ടു അത്ര 
പരിചയമില്ലാത്ത ഞാനും ഇടറിപ്പോയി. കരച്ചിലിന്റെ കാര്യമറിഞ്ഞപ്പോള്‍ ഡണ്‍സ്റ്റനച്ചനും 
അങ്കലാപ്പിലായി. അവരെയൊക്കെ ആശ്വസിപ്പിച്ച്‌ തിരികെ അയച്ചതിനു ശേഷം അച്ചന്‍ എന്നെ 
തനിയെ കൂട്ടികൊണ്ടു പോയി ആശ്വസിപ്പിച്ചതും, ഉണ്ടായ കാര്യത്തില്‍ ദുഖം പ്രകടിപ്പിച്ചതും 
അല്പം അത്ഭുതത്തോടെയാണ്‌ ഞാന്‍ നോക്കി കണ്ടത്‌. കാരണം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ്‌ 
മോണാസ്ട്രിയില്‍ ഓര്‍മ്മവച്ച കാലം മുതല്‍ പ്രിയോര്‍മാരെ കണ്ട്‌ വളര്‍ന്നവനാണ്‌ ഞാന്‍. 
്രിയോര്‍മാര്‍ ഇത്ര താഴ്മയോടെ പെരുമാറുന്നത്‌ കണ്ടതാണ്‌ എന്നെ അത്ഭുതപ്പെടുത്തിയത്‌. 
പിന്നീട എനിക്ക്‌ മനസ്സിലായി ഡണ്‍സ്റ്റനച്ചനെപ്പോലെ ഡണ്‍സ്റ്റനച്ചന്‍ മാത്രമേയുള്ളൂ എന്ന്‌. 


യോഗാര്‍ത്ഥികളായ ഞങ്ങള്‍ക്ക്‌ spiritual ക്ലാസും, Latin ക്ലാസും ഡണ്‍സ്റ്റനച്ചനാണ്‌ 
എടുത്തിരുന്നത്‌. അത്ര ആകര്‍ഷകമായ ക്ലാസുകളല്ലായിരുന്നെങ്കിലും അനുഭവങ്ങളുടെ 
നിലവറയായിരുന്നു ആ ക്ലാസുകള്‍. സത്യസന്ധതയുടെ ആള്‍ രൂപമായിരുന്നല്ലോ — 
ഡണ്‍സ്റ്റനച്ചന്‍. വര്‍ഷങ്ങള്‍ക്കുശേഷം വൈദികനായപ്പോള്‍ പ്രോവിന്‍സില്‍ നടന്നിരുന്ന 











ചര്‍ച്ചകളില്‍ സന്യാസാരുപിയ്ക്ക്‌ നിരക്കാത്ത തീരുമാനങ്ങളെടുക്കാന്‍ തുടങ്ങിയാല്‍ തീ 
ചീറ്റുന്ന ഒരൊറ്റയാള്‍ പട്ടാളമായിരുന്നു എന്നും ഡണ്‍സ്റ്റനച്ചന്‍ എന്നതും ഞാനോര്‍ക്കുന്നു. 
സ്വതവേ ശാന്തപ്രകൃതക്കാരനായ അച്ചന്റെ മുഖഭാവം അപ്പോള്‍ കാണേണ്ടത്‌ തന്നെയാണ്‌. 
ദേവാലയത്തില്‍ നിന്ന്‌ കച്ചവടക്കാരെ ആട്ടിയോടിക്കുന്ന യേശുവിന്റെ മുഖഭാവത്തിന്‌ 
സദ്ൃശമായിരുന്നു അത്‌ എന്നു വേണമെങ്കില്‍ പറയാം. 


കടലുണ്ടി Postulancy എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ അനുഭവങ്ങളുടെ ഒരു 
കാലഘട്ടമായിരുന്നു. ഒരിക്കല്‍ ആനിമേറ്ററായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍ ഏതോ ആവശ്യത്തിന്‌ 
തൃശൂര്‍ പോയി തിരിച്ചു വരുമ്പോള്‍ Feroke നിന്ന്‌ കടലുണ്ടിയിലേയ്ക്കുള്ള അവസാനത്തെ 
ബസും വിട്ടു പോയിരുന്നു. ഏകദേശം 8-10 കിലോമീറ്റര്‍ ദൂരം കാണും. ആരായാലും auto 
പിടിച്ച്‌ വരാവുന്ന ദൂരം മാത്രം. എന്നാല്‍ അച്ചന്റെ ദാരിശ്ര്യരവതം അതിനനുവദിച്ചില്ലായിരിക്കാം. 
അച്ചന്‍ ആ രാത്രി ബസ്സ്റ്റോപ്പില്‍ തന്നെ ചുരുണ്ടുകൂടി കിടന്ന്‌ നേരം പുലര്‍ന്നിട്ടാണ്‌ 
വന്നു ചേര്‍ന്നത്‌. മറ്റേതെങ്കിലും അച്ചന്മാര്‍ സഭയില്‍ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരായിട്ടുണ്ടാ 
കുമോ? “ദൈവം സംരക്ഷിച്ചു കൊളളും” എന്ന അടിയുറച്ച വിശ്വാസമുള്ളവര്‍ക്കു മാത്രമേ 
ഇതൊക്കെ ചെയ്യാന്‍ കഴിയൂ. 

അച്ചന്റെ കൃത്യനിഷ്ഠയും, പരിശുദ്ധ കുര്‍ബ്ബഡാനയോടുള്ള ഭക്തിയും, പൂന്തോട്ടം, പച്ചക്കറി 
തോട്ട നിര്‍മ്മാണവും, സ്നേഹമസൃണമായ പെരുമാറ്റവും, ദാരിഗ്യാരൂപിയുമൊക്കെ 
നേരിട്ടനുഭവിച്ച നാളുകളായിരുന്നു അവ. റോസ്‌ ചെടികള്‍ graft ചെയ്യാന്‍ അന്ന്‌ അച്ചന്‍ 
പഠിപ്പിച്ച വിദ്യ ഇന്നും എനിക്കൊരു മുതല്‍കൂട്ടാണ്‌. പല വര്‍ഷങ്ങള്‍ അട്ടപ്പാടിയിലെ superior 
ജോലി ചെയ്തിട്ടുള്ള ആളാണ്‌ ഡണ്‍സ്റ്റനച്ചന്‍. പാക്കുളത്ത്‌ നിന്ന്‌ ജെല്ലിപാറയിലും (10 km) 
കാരറയിലും (15 km) കോട്ടത്തറയിലുമൊക്കെ (20 km) നടന്നു പോയിട്ടാണ്‌ അത്യാവശ്യ 
ഘട്ടങ്ങളില്‍ അവിടെയുള്ള അച്ചന്മാരെ സഹായിച്ചിരുന്നതെന്ന്‌ പറഞ്ഞു കേട്ടിട്ടുണ്ട്‌. 

1995-96 കൌണ്ടന്‍പാളയം LF Aspirants House@ റെക്ൃറച്ചനായ ഡണ്‍സ്റ്റനച്ചന്റെ കൂടെ 
താമസിക്കാന്‍ ഭാഗ്യം കിട്ടിയ ഒരു വര്‍ഷമായിരുന്നു. അന്ന്‌ അച്ചന്റെ കാലില്‍ eczema എന്ന 
ചര്‍മ്മരോഗം (UMANN അച്ചന്‍ ഏറെ കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു. ചില 
സമയങ്ങളില്‍ നിലത്ത്‌ കാലുകുത്താന്‍ പോലും പ്രയാസമുള്ള സഹനം. ഇടയ്ക്കിടെ 
ഡോക്ടറെ കാണിക്കാന്‍ ഞാന്‍ കൊണ്ടുപോകുമായിരുന്നു. ആ വര്‍ഷം യോഗാര്‍ത്ഥികളെ 
ധ്യാനിപ്പിക്കാന്‍ വന്ന ഒരു charismatic team ധ്യാനത്തിനിടയില്‍ വിളിച്ചു പറഞ്ഞു: 
“ഡണ്‍സ്റ്റനച്ചന്റെ കാലിലെ രോഗം യേശു തൊട്ടു സുഖപ്പെടുത്തുന്നു.” ഞാനും അച്ചനും 
തൊട്ട്ടുത്താണിരുന്നിരുന്നത്‌. അച്ചന്‍ പറഞ്ഞു: “അയ്യോ! എനിക്ക്‌ ആകെയുണ്ടായിരുന്ന ഒരു 
സഹനമായിരുന്നു.” അത്ഭുതമെന്ന്‌ പറയട്ടെ, മരണം വരെ അച്ചന്‌ ആ അസുഖം പിന്നീടുണ്ടാ 
യിട്ടില്ല. സഹനത്തെ ഒരു വരമായി സ്വീകരിച്ച ആളായിരുന്നു അദ്ദേഹം. പക്ഷെ പരീക്ഷണ 


കാലഘട്ടം ജീവിച്ചിരിക്കുമ്പോള്‍ തന്നെ ചുരുക്കി കൊടുത്ത്‌ യേശു അച്ചനെ അനുഗ്രഹിച്ചു. 


Rector അച്ചനുമായി യോഗാര്‍ത്ഥികളെ ബന്ധിപ്പിക്കുന്ന ഒരു ആത്മനിയന്താവിന്റെ 
ഭാഗമായിരുന്നു അന്ന്‌ അച്ചന്‍ ചെയ്തുകൊണ്ടിരുന്നത്‌. കുട്ടികളെ തനിയെ വിളിച്ച കാണുകയും 
പ്രശ്നങ്ങള്‍ വിവേചിച്ചറിഞ്ഞു കൊണ്ട്‌ Rector അച്ചനായ എന്നെ സമീപിച്ച്‌ പ്രശ്നപരിഹാരം 
ഓദ്യോഗികമാക്കുന്ന ഒരു കണ്ണിയായിരുന്നു അദ്ദേഹം. ടീം വര്‍ക്ക്‌ എന്ന വാക്കിന്റെ ഉത്ത 
മോദാഹരണമായിരുന്നു അച്ചന്‍. കാഴ്ച്ചപ്പാടില്‍ എന്തെങ്കിലും അഭിപ്രായ വ്ൃത്യാസമുണ്ടെ 
ങ്കില്‍ പോലും അലാകീകമായ ആ പുഞ്ചിരിയിലൂടെ എല്ലാവരേയും കൂട്ടി ചേര്‍ക്കുന്ന 
വ്യക്തിത്വം. ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങള്‍ക്ക്‌ വില കല്പിക്കാത്തവര്‍ക്ക്‌ മാത്രം 
ചെയ്യാന്‍ കഴിയുന്ന ഒരു പുണ്യമാണത്‌. 


സരവണാംപട്ടിയില്‍ നിന്ന്‌ വേലന്താവളത്തേക്ക്‌ നവസന്യാസഭവനം മാറ്റി സ്ഥാപിക്കുന്ന 
കാലയളവില്‍ കൊഴിഞ്ഞാംപാറയ്ക്ക്‌ താല്ക്കാലികമായി ലഭിച്ച സനഭാഗ്യമായിരുന്നു 
ഡണ്‍സ്റ്റനച്ചന്‍. “കുട്ടികളുടെ സാന്നിദ്ധ്യവും ശബ്ദവുമായിരുന്നു അച്ചന്റെ ചികിത്സക്കുള്ള 
ഏറ്റവും നല്ല സിദ്ധാഷധം' എന്ന തിരിച്ചറിവായിരിക്കാം അച്ചനെ യോഗാര്‍ത്ഥി 
ഭവനത്തിലേക്ക്‌ അയക്കാനുണ്ടായ കാരണം. ഓര്‍മ്മ ഏതാണ്ട്‌ പരിപൂര്‍ണ്ണമായി നഷ്ടപ്പെട്ട 
സമയമായിരുന്നു. അവിടെയുള്ള ജീവിതത്തെക്കുറിച്ച്‌ ഓര്‍മ്മിക്കാന്‍ അച്ചന്‌ 
കഴിഞ്ഞിരുന്നില്ലെങ്കിലും മറക്കാന്‍ കഴിയാത്ത ജീവിത പാഠങ്ങളാണ്‌ അച്ചന്‍ അപ്പോഴും 
പകര്‍ന്നു തന്നിരുന്നത്‌. 


യോഗാര്‍ത്ഥികള്‍ താമസിച്ചിരുന്നത്‌ ഒന്നാം നിലയിലാണ്‌. അവരുടെ ഉല്ലാസ സമയത്തെ 
ശബ്ദം കേട്ടപ്പോള്‍ യാന്ത്രികമായി എന്നവണ്ണം കോണി പടികള്‍ കയറാന്‍ തുടങ്ങിയ 
അച്ചനോട്‌ ചിരിച്ചു കൊണ്ട്‌ ഞാന്‍ പറഞ്ഞു: “മുകളില്‍ പോകാന്‍ അനുവാദമില്ല എന്നാണ്‌ 
റെക്ടറച്ചന്‍ പറഞ്ഞിരിക്കുന്നത്‌.” ഒന്ന്‌ ചിരിച്ചുകൊണ്ട്‌ അദ്ദേഹം തൊട്ടടുത്ത തന്റെ മുറിയിലേക്ക്‌ 
പോയി. ഓരോ ദിവസവും ഉല്ലാസ സമയത്ത്‌ കുട്ടികളുടെ ശബ്ദം കേള്‍ക്കുമ്പോള്‍ എന്തോ 
അനുഭൂതിയിലെന്നപ്പോലെ കോവണി ചുവട്ടില്‍ നിന്ന്‌ ആ ശബ്ദം ആസ്വദിക്കുന്ന 
ഡണ്‍സ്റ്റനച്ചനെ പലപ്പോഴും ഞാന്‍ നോക്കി ആസ്വദിക്കാറുണ്ട്‌. മറവി കാലത്ത്‌ പോലും 
അനുസരണത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു അച്ചന്‍. 

പ്രേഷിത പ്രോവിന്‍സിന്റെ ആത്മശക്തി ഡണ്‍സ്റ്റനച്ചനായിരുന്നു. അതിനെ വെല്ലാന്‍ 
ഇനിയും ഒരാള്‍ ജനിച്ചിട്ടില്ല. എന്നും നേരിന്റെ കൂടെ നിന്ന്‌, ആരുടേയും മുഖം നോക്കാതെ, 
നിശബ്ദ ഗര്‍ജനം നടത്തിയിരുന്ന ഒരു ഡണ്‍സ്റ്റനച്ചന്റെ കുറവ്‌ ഇന്ന്‌ പ്രോവിന്‍സിന്‌ മാത്രമല്ല, 
CM സഭയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്‌. പേര്‍ വിളിച്ചാലും ഇല്ലെങ്കിലും മരിക്കാത്ത 
ഓര്‍മ്മയിലെ ഒരു വിശുദ്ധനാണ്‌ എനിക്ക്‌ ഡണ്‍സ്റ്റനച്ചന്‍. 


ഫാ, വിന്‍സന്‍ മൊയലന്‍ സി.എം.ഐ. 














Fr. Dunston: A Trusted and Worthy Friend | 


I cherish the vision and mission of Fr. Dunston, and admire at his amazing 
virtues and very simple but rustic life as a religious priest 





I used to enjoy his spiritual treasures while he was my aspirant rector at 
Varandharapilly, and later as my spiritual companion and director for many years. To be 
honest, he was a holy religious priest, and in appearance like an angel. He never compromised 
on principles and values for his own benefits or selfish reasons. He called a spade, spade. 


He was always ready to adjust and re-adjust to the maximum possible level even to the 
extent of sacrificing his life for others. In form and moving, he seemed to be an ascetic, and his 
words and deeds contained a Divine touch. 


He was much more interested in eco-friendly activities. Leisurely times he occupied 
himself with planting of trees and shrubs and engaged in other kinds of domestic agriculture. 
He sincerely obeyed the law of the Lord, and highly respected the law of the land without 
diluting them to his convenience. He took maximum care not to hurt or wound others, their 
feelings in words, deeds, or thoughts. It was his spiritual style to forget what was filthy and 
unwanted and remembered only the best and desirable. He rejected superfast and luxury 
conveniences on travel and other domestic articles, wristwatch, chappals, umbrella, etc., and 
he felt them as overload on his shoulders. 


He was a trusted and worthy friend who never divulged anything that might affect the 
bright future of others. Rather, he preferred to correct them personally. He never lied but 
appreciated and accepted every one as they were and inspired them for a highly qualified 
religious and priestly life. 


The integrity and wholeness of his religious commitment to the Lord were highly and 
clearly exemplified in the daily observance of the religious vows. 


His life is a model for us and inspires us to enjoy the spiritual luxury rather than worldly 
pleasure. Let us ask Fr. Dunston to instil our hearts with the famous inspiring words of St. Paul, 
“For the love of Jesus, I consider everything in the world as garbage” (Phil 3:8). 


Fr. Francis Thaivalappil CMI 


ഓര്‍മ്മകളിലെ സദുകൃതജീവിതം 








“അവിടുന്ന്‌ അവരുടെ മിഴികളില്‍ നിന്ന്‌ കണ്ണീര്‍ തുടച്ചുനീക്കും; ഇനി മരണം ഉണ്ടാ 
യിരിക്കുകയില്ല' ' (വെളിപാട 21: 4). 


നമ്മുടെ ഇടയില്‍ മരിച്ചവര്‍ ഇന്നും സജീവമാകുന്നു എങ്കില്‍ അത്‌ ജീവിച്ചിരിക്കുന്ന 
നമുക്ക്‌ അവരുടെ ഓര്‍മ്മകള്‍ മരിക്കാത്തതുകൊണ്ടല്ലേ. കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്‍ 
പറയുന്നതുപോലെ ഓരോ നിമിഷവും മരിക്കുന്നു, മണ്ണില്‍ ഉള്ളവരെ ഓര്‍മ്മകളുടെ ചരടില്‍ 
കുരുക്കുവാന്‍. 

എന്തൊക്കെ സ്മൃതികള്‍ അവശേഷിപ്പിച്ചാണ്‌ ഓരോരുത്തരും കടന്നുപോകുന്നത്‌. 
വിസ്മൃതികളുടെ ഈ ലോകത്തില്‍ സ്മൃതികള്‍ ഒരു സുകൃതം ആണെന്ന്‌ പഠിപ്പിച്ചവര്‍, 
ജീവിതം കൊണ്ട്‌ ജീവിച്ചു കാണിച്ചവര്‍. എന്റെ ഓര്‍മ്മകളുടെ സമൃദ്ധിയില്‍ ഒരു സുകൃതമായി 
ഞാനിന്നും ഓര്‍ക്കുന്ന ഒരു രൂപമാണ്‌ ഡണ്‍സ്റ്റനച്ചന്റേത്‌. 


ദൈവവിളി തിരിച്ചറിഞ്ഞുകൊണ്ട്‌ വൈദിക -സന്യാസ ജീവിതത്തിലേക്ക്‌ ഞാന്‍ കടന്നു 
വന്ന വര്‍ഷം ആയിരുന്നു 1989. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കരുതലിന്റെയും 
സ്നേഹത്തിന്റെയും പര്യായമായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. അതിനുള്ള മൂലകാരണവും 
മറ്റൊന്നുമായിരുന്നില്ല: ഞങ്ങളിരുവരും തൃശൂര്‍ അതിരൂപതയിലെ പാവറട്ടി ഇടവകാംഗങ്ങള്‍ 
ആയിരുന്നു എന്നതായിരുന്നു. എന്റെ ആത്മീയ വളര്‍ച്ചക്ക്‌ ഒരു കുമ്പസാരക്കാരന്‍ എന്ന 
നിലയ്ക്ക്‌ എനിക്ക്‌ പകര്‍ന്നു നല്‍കിയ ഓരോ ഉപദേശങ്ങളും അനുഭവങ്ങളും ഇന്നും പച്ച 
കെടാതെ നില്‍ക്കുന്ന നല്ല ഓര്‍മ്മകളാണ്‌. സ്വന്തം നാട്ടുകാരനോടുള്ള ഒരു വാത്സല്യവും, 
വിശേഷങ്ങള്‍ പങ്കുവയ്ക്കലും എന്റെ ആദ്യകാല സന്യാസവൈദിക പരിശീലനത്തില്‍ 
എനിക്ക്‌ നല്‍കിയ ഉണര്‍വും ഉത്തേജനവും പറഞ്ഞ അറിയിക്കുന്നതിന്‌ അപ്പുറമായിരുന്നു. 


എന്റെ ജീവിതായനത്തില്‍ ഞാന്‍ പഠിക്കാന്‍ ശ്രമിച്ച ഒരു പാഠപുസ്തകമായിരുന്നു 
അച്ചന്റെ ജീവിതം മുഴുവനും. സന്യാസത്തിന്റെ പിള്ളത്തൊട്ടില്‍ ആയ നവസന്യാസഭവന 
ത്തിലെ രണ്ടാം വര്‍ഷം ഡണ്‍സ്റ്റനച്ചനോട കൂടെയായിരുന്ന ആ കാലം. തോട്ടപ്പണിയിലും പള്ളി 
യിലും ഞങ്ങളോടൊപ്പം എന്നും എപ്പോഴും കര്‍മ്മനിരതന്‍ ആയിരുന്നു അദ്ദേഹം. ഒരുപ 
ക്ഷേ ഞങ്ങളെക്കാള്‍ ഉര്‍ജ്ജസ്വലതയോടെ കാര്യങ്ങള്‍ ചെയ്തു കൊണ്ട്‌ ഞങ്ങള്‍ക്ക്‌ 








മുന്‍പില്‍ ഒരു കറയറ്റ സന്യാസിയായി മാതൃകാജീവിതം ജീവിച്ച ഒരു പുണ്യചരിതനായിരുന്നു 
ഞങ്ങള്‍ക്ക്‌ ഡണ്‍സ്റ്റനച്ചന്‍. 


വാക്കുകള്‍ക്കപ്പുറം ജീവിതംകൊണ്ട്‌ മറ്റുള്ളവരെ അതിശയിപ്പിച്ച പുണ്യജീവിതം. 
ഡണ്‍സ്റ്റനച്ചനോട്‌ കൂടെയായിരുന്ന ഓരോ നിമിഷവും ഓരോ വൃത്യസ്ത 
അനുഭവങ്ങളായിരുന്നു. ഓര്‍മ്മകളില്‍ ഞാന്‍ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന അനുഭവങ്ങള്‍ 
ഏറെയാണ്‌. 


ഞാന്‍ Beadlളം ജോബി തെക്കേത്തല അച്ചന്‍ Asst. Beadeളം ആയിരുന്ന കാലം, Septic 
ടാങ്ക നിറഞ്ഞു കവിഞ്ഞു. ഞങ്ങളെല്ലാവരും വൃത്തിയാക്കുന്ന നേരം ഡണ്‍സ്റ്റനച്ചനും അവിടെ 
ഉണ്ടായിരുന്നു. പ്രായത്തെ തൃണവല്‍ക്കരിച്ചുകൊണ്ട്‌ ജീവിതമൂല്യങ്ങളെ ജീവിതചര്യയാക്കിയ 
ഒരു മാതൃക സന്യാസി. 


2005 ഡേവിസ്‌ തട്ടിലച്ചന്‍ നോവിസ്‌ മാസ്റ്ററായിരുന്നു സമയം, ചാവറയച്ചന്റെ നാടകം കണ്ടു 
വിലയിരുത്തുവാന്‍ കൊഴിഞ്ഞപാറയില്‍ ഒന്നാം വര്‍ഷ യോഗാര്‍ഥികളുടെ ചുമതലയായിരുന്ന 
എന്നെയും നോവിഷ്യേറ്റിലേക്കു വിളിച്ചിരുന്നു. അന്ന്‌ ഡണ്‍സ്റ്റനച്ചന്‍ അവിടുത്തെ ടീം 
മെമ്പര്‍ ആയിരുന്നു. നാടകത്തില്‍ ചാവറ അച്ചന്റെ അമ്മയുടെ വേഷം ചെയ്തിരുന്നത്‌ തൃശ്ശൂര്‍ 
പ്രോവിന്‍സിലെ ഒരു ശെമ്മാശന്‍ ആയിരുന്ന ജിജോ തട്ടില്‍ ആയിരുന്നു. ചട്ടയും മുണ്ടും 
ഉടുത്തിരുന്ന ആ ശെമ്മാശനെ ഒറ്റനോട്ടത്തില്‍ ആര്‍ക്കും അമ്മയെന്നെ തോന്നുകയുള്ളു. 
തന്റെ ഓര്‍മ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലും ഈ സ്ത്രീവേഷം കാണാനിടയായ ഡണ്‍സ്റ്റനച്ചന്‍ 
വേഗം ചെന്ന്‌ ഉടുത്തിരുന്ന വസ്ത്രത്തില്‍ പിടിച്ച്‌, ആ ശെമ്മാശനെ സന്യാസഭവനത്തിന്‌ 
പടിവാതില്‍ക്കല്‍ ഇറക്കിവിട്ടത്‌ ഇന്നും ഓര്‍മ്മിക്കുന്നു. കൊവേന്തയില്‍ എങ്ങനെയാണ്‌ ഒരു 
സ്ത്രീ സാന്നിധ്യം എന്ന്‌ ചിന്തിക്കുവാന്‍ അന്നത്തെ അച്ചന്റെ മറവിക്ക്പോലും സാധിച്ചു 
എന്നതാണ്‌ സത്യം. മറവിയുടെ മന്ദതയുള്ള ഈ ലോകത്തിലും മറവിയുടെ കൂട്ടുകാരനായ 
ഡണ്‍സ്റ്റനച്ചനെ വൃത്യസ്ഥനാക്കുന്നതും ഇത്‌ തന്നെയാണ്‌. എന്നും എപ്പോഴും താനൊരു 
സന്യാസിയായിരുന്നുവെന്ന ബോധ്യം. 

പ്രായാധികൃത്താല്‍ ഓര്‍മ്മകള്‍ മരവിച്ചപ്പോഴും ദൈവസ്മരണയില്‍ ആയിരിക്കുവാനും, 
സന്യാസമുല്യങ്ങളെയും, (വതബദ്ധജീവിതത്തെയും ഒത്തിരി സ്‌ നേഹിച്ചുകൊണ്ട്‌ 
തീക്ഷണതയോടെ ജീവിക്കാന്‍ പരിശ്രമിച്ച അച്ചന്റെ ജീവിതം ഇന്നും അതിശയത്തോടെ 
നോക്കി നില്‍ക്കാനേ ആകുന്നുള്ളൂ. 


വൈദികരെയും വൈദിക വിദ്യാര്‍ഥികളെയും ഒത്തിരി സ്നേഹിച്ചിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍ 
നമുക്കെന്നും ഒരു മാതൃകയും പ്രചോദനവും ആയിരിക്കട്ടെ. 


ഫാ, ജോയ്‌ അറയ്ക്കല്‍ സി.എം.ഐ. 


ഡണ്‍സ്നച്ചഛന്‍ എന്റെ ഓര്‍ഭകളില്‍... 


1958- 1959ല്‍ വരന്തരപ്പിള്ളിയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ എന്റെ റെക്ടര്‍ ആയിരുന്നു. അന്ന്‌ 
അച്ചന്റെ തലയില്‍ നന്നായി മുടിയുണ്ടായിരുന്നു. അന്ന്‌ അച്ചന്‌ വയസ്സ്‌ 38.1978ലെ 
ദേവമാതാ പ്രവിശ്യാസംഘത്തില്‍ അച്ചനും ഞാനും തുല്യവോട്ടുകളോടെ 
പൊതുസംഘത്തിലേക്കു തെരഞ്ഞെടുക്കപ്പെട്ടു. സീനിയോരിറ്റിയനുസരിച്ച അച്ചനാണ്‌ 
തെരഞ്ഞെടുക്കപ്പെട്ടത്‌. അരുള്‍മലര്‍ ഇല്ലത്തില്‍ ഞാന്‍ റെക്ടര്‍ ആയിരുന്ന കാലത്ത്‌, 1993-96 
ഡണ്‍സ്റ്റനച്ചന്‍ ടീമില്‍ ഉണ്ടായിരുന്നു(1993 - 94 ). 





ദിവ്യോദയ ആശയങ്ങളോട്‌ ഏറെ താല്പര്യമുള്ള ആളായിരുന്നു അച്ചന്‍. 1982ല്‍ അച്ചന്‍ 
സറവരണംപെട്ടിയില്‍ നോവിസ്മാസ്റ്റര്‍ ആയിരിക്കുന്ന കാലത്ത്‌ ഹസില്‍ ഫോണില്ലായിരുന്നു. 
അടുത്തുള്ള മുത്തുസാമി ഗാണ്ടറുടെ വീട്ടില്‍ പോയാണ്‌ ഫോണ്‍ ചെയ്തിരുന്നത്‌.ഞാന്‍ ജോലി 
ഏറ്റെടുത്തപ്പോള്‍ അച്ചന്‍ പറഞ്ഞു: “അദ്ദേഹം നല്ല മനുഷ്യനാണ്‌. ഞാന്‍ മുത്തുസാമിയെ 
പരിചയപ്പെട്ടിട്ട പലകാര്യങ്ങളും ദിവ്യോദയ ശൈലിയില്‍ ചെയ്തിരുന്നു. 


അടുത്തുള്ള കാമാരമഠം സന്ദര്‍ശിക്കുവാന്‍ ഞാന്‍ നോവിസസിനെ കൂട്ടി കൊണ്ടു പോ 
യപ്പോള്‍ ഡണ്‍സ്റ്റനച്ചനും ജോയ്‌ ചാലിശ്ശേരി അച്ചനും കൂടെയുണ്ടായിരുന്നു. മഠാധിപന്‍ 
സുന്ദരസാമികളെ കണ്ടശേഷം തൊട്ടടുത്തുള്ള വേദപാഠശാലയിലെ കുട്ടികളെ പരിചയപ്പെട്ടു. 
പൂജാരികള്‍ ആകാന്‍ വേണ്ടിയുള്ള പരിശീലനമാണ്‌ അവിടെ നടന്നിരുന്നത്‌. നോവിസസ്‌ 
പൂജാരി കുട്ടികളുമായി വളരെ താല്പര്യത്തോടെ ഇടപഴകി. എല്ലാം കഴിഞ്ഞ്‌ തിരിച്ചെത്തി 
അത്താഴം കഴിഞ്ഞുള്ള ്രീഫിങ്‌ സമയത്ത്‌ ഞാന്‍ ചോദിച്ചു, “ഇന്ന്‌ നിങ്ങള്‍ക്ക്‌ ഏറ്റവും 
ഇഷ്ടപ്പെട്ട ഒരു അനുഭവം ഏതാണ്‌?” ബ്രദേഴസ്‌ പറഞ്ഞു: “പൂജാരി കുട്ടികളുമായുള്ള 
പരിചയപ്പെടല്‍ എന്ന്‌. അപ്പോള്‍ ഞാന്‍ തമാശയായി പറഞ്ഞു: “എന്നാല്‍ അടുത്ത 
ഒട്ടഡോര്‍ നോവിഷ്യേറ്റ്‌ അവിടെ ആക്കിയാലോ?” അതിനു മറുപടിയായി ഡണ്‍സ്റ്റനച്ചന്‍ 
പറഞ്ഞു: “ആ നല്ല കുട്ടികളെ മോശമാക്കേ'. ഇത്‌ കേട്ടു എല്ലാവരും ചിരിച്ചു. 


2006 ഒക്ടോബര്‍ 10ന്‌ ജര്‍മ്മനിയിലേക്ക്‌ പോകുന്നതിനു മുന്‍പ്‌ ഞാന്‍ അച്ചനെ കാണാന്‍ 
കൌണ്ടംപാളയത്തേക്കു ചെന്നപ്പോള്‍ അച്ചന്‌ ഓര്‍മ്മ തീരെ നഷ്ടപ്പെട്ടിരുന്നു. ര്രദേഴ്‌സ്‌ അച്ചന്റെ 
കൈപിടിച്ചു എന്റെ ശിരസ്സില്‍വെച്ചു. അങ്ങനെ അച്ചന്റെ അനുഗ്രഹത്തോടെ ഞാന്‍ 
ജര്‍മ്മനിയിലേക്ക്‌ പോയി. ഒക്ടോബര്‍ 20ന്‌ അച്ചന്‍ മരിച്ചപ്പോള്‍ മൃതസംസ്കാര കര്‍മ്മങ്ങളില്‍ 
എനിക്ക്‌ പങ്കെടുക്കാന്‍ സാധിച്ചില്ല. എന്നാലും പോളിയച്ചന്‍ വിളിച്ച വിവരം പറഞ്ഞു. 
പോളിയച്ചന്റെ പുസ്തകം വായിച്ചപ്പോള്‍ ഡണ്‍സ്റ്റനച്ചനെ ഞാന്‍ വേണ്ടവിധം 
മനസ്സിലാക്കിയില്ലല്ലോ എന്ന വേദനയാണ്‌ എനിക്ക്‌ ഉണ്ടായത്‌. 


ഹാ, ജോണ്‍ പീറ്റര്‍ മുരിങ്ങാത്തേരി സി.എം.ഐ. 





ലാളിത്യത്തിന്റെ രാജകുമാരന്‍: ഡണ്‍സ്നച്ചന്‍ | 


ഒന്നാം അഷ്ടഭാഗ്യമായ “ആത്മനാ ദരിദ്രര്‍ ഭാഗ്യവാന്മാര്‍! എന്തെന്നാല്‍ 
അവര്‍ സംതൃപ്തരാക്കപ്പെടും” എന്നത്‌ ഗരവത്തിലെടുത്ത്‌, 
ദാരിദ്യത്തെ വരിച്ചതില്‍ പരിപൂര്‍ണ്ണ ആത്മസംതൃപ്തി പൂണ്ട്‌ 

“ലോകാ സമസ്ഥാ സുഖിനോ ഭവന്തു” ജീവിത ലക്ഷ്യമാക്കിയെടുത്ത്‌ 
ലാളിത്യവും മിതത്വവും ഉടയാടക്കി, സന്യാസം വരിച്ച പുണ്യാത്മാവ്‌. 
സര്‍വൃസമ്പന്നനായിരിക്കെ, തല ചായ്ക്കാനിടമില്ലാത്ത ദരിദ്രനായി 
മനുഷ്യമക്കളെ സമ്പന്നരാക്കിയവന്റെ ഒരു യഥാര്‍ത്ഥ ശിഷ്യന്‍! 





ഓര്‍മ്മവച്ച പ്രായത്തില്‍ പള്ളിക്കുന്ന്‌ ഇടവക പള്ളിയില്‍ 

മിതഭാഷിയായ, ആത്മീയതയുടെ പ്രതീകമായ ഒരു നിഷ്പാദുകന്‍ 
തൊട്ടടുത്ത കൊവേന്തയില്‍ നിന്ന്‌ വന്നിരുന്നു, ബലിയര്‍പ്പിക്കാന്‍. 
തലയില്‍ മുടിയില്ലാത്ത, കാപ്പിപ്പൊടിയുടുപ്പുകാരനച്ചനെ ഇഷ്ടപ്പെടാന്‍ 
ആകാര ഭംഗിയോ പാണ്ഡിത്യമോ ഒന്നുമായിരുന്നില്ല കാരണം. 
കുട്ടികള്‍ക്കൊക്കെ അദേഹത്തില്‍ ഒരു കൌതുകം തോന്നിയിരുന്നു: 

ആ ഭാവത്തിലും രൂപത്തിലും നിഷ്കളങ്കമായ ചിരിയിലും! 

അന്നൊന്നും സ്വപ്നേപി നിനച്ചിരുന്നതല്ല ഒരുമിച്ചുള്ള സഹവാസം. 
ദൈവിക പദ്ധതികളുടെ നിഗുൂഡതകളറിഞ്ഞവര്‍ ആരുണ്ടുലകില്‍? 
വര്‍ഷങ്ങള്‍ക്കിപ്പുറം സന്യാസ പിള്ളതൊട്ടിലാം നവസന്യാസ ഭവനത്തില്‍ 
ഒന്നിച്ചിരുന്ന്‌ പ്രാര്‍ത്ഥിച്ചും ഭക്ഷിച്ചും ഉല്ലസിച്ചും ജോലി ചെയ്തും 
ജീവിക്കാനായപ്പോള്‍ കൌതുകങ്ങള്‍ ബഹുമാനത്തിന്‌ വഴിമാറി കൊടുത്തു. 


എല്ലാം മറന്ന്‌, ആത്മീയാനുഭൂതിയില്‍ തന്റെ ആത്മനാഥനോടൊപ്പം 
മണിക്കൂറുകള്‍ ദേവാലയത്തിലായിരിക്കുന്നത്‌ നിത്യാനുഭവമായിരുന്നു. 
നവസന്യാസ ഭവനത്തിന്റെ ശ്രേഷ്ഠസ്ഥാനം മാറി ഒരംഗമായി കഴിയവെ 
ഇന്നലെ വരെ തന്റെ കീഴിലുണ്ടായിരുന്ന, ഒരു കാലത്ത്‌ ശിഷ്യനായിരുന്ന 
പുതുശ്രേഷഠനോട പ്രകടിപ്പിച്ചിരുന്ന വിധേയത്വവും അനുസരണവും 
ഞങ്ങളില്‍ പലര്‍ക്കും ഗുണപാഠവും എന്നും അത്ഭുതകരവുമായിരുന്നു; 
അതെസമയം, കളിയാക്കിയവരും വിമര്‍ശിച്ചവും നിരവധിയായിരുന്നു. 
അധികാരസ്ഥാനങ്ങള്‍ ഒരിക്കലും അദ്ദേഹത്തെ തെല്ലും മോഹിപ്പിച്ചില്ല; 





46 


അധികാരികളുടെ കീഴില്‍ വിനയാന്പിതനായിരിക്കുന്നതില്‍ ലജ്ജിച്ചില്ല; 
നാളയെക്കുറിച്ച ആകുലപ്പെട്ടില്ല, ആരോഗ്യത്തെപ്രതി വ്യസനിച്ചതുമില്ല; 

മറിച്ച, ദൈവപ്രീതിക്കായിരുന്നു എന്നും ആഗ്രഹിച്ചതും അദ്ധ്വാനിച്ചതും. 
ഒന്നുമില്ലാത്തവനിലായിരുന്നു പരിപൂര്‍ണ്ണ ആശ്രയവും പ്രതീക്ഷകള്രതയും! 
അധികാരികളില്‍ കിരുന്നതും ഭൂമിയോളം താഴ്ന്ന്‌ ബഹുമാനിച്ചതും 

അവര്‍ പ്രതിനിധാനം ചെയ്യുന്ന തമ്പുരാനെ മാത്രമായിരുന്നു, മരണത്തോളം! 
നെറ്റിയിലെ വിയര്‍പ്പുകൊണ്ട്‌ ഭക്ഷിക്കണമെന്ന ആദിയിലെ ദൈവകല്‍പന 
അലംഘനീയമായ നിയമമായി, മന്ത്രമായി നിറവേറ്റുവാന്‍ കാംക്ഷിക്കയാല്‍ 
അദ്ധ്വാനമെന്നും ഉന്മാദം കൊള്ളിച്ചിരുന്നു, (പ്രായം പ്രയാസങ്ങളുണ്ടാക്കിയപ്പോഴും! 


കുഞ്ഞങ്ങളുടെ നിഷ്കളങ്കതയും സന്യാസിയുടെ അനുസരണവും, പിന്നെ 
തിരുവസ്ത്രത്തിന്റെ പവിത്രതയും വിലയുള്ളതായി കണ്ടു, ജീവിതചര്യയാക്കി. 

ലളിത ജീവിതത്തിനായി തിരക്കുകളില്‍ നിന്നൊഴിഞ്ഞ്‌ കുടില്‍ കുത്തി കഴിയാന്‍ 
അധികാരികളുടെ അനുവാദത്തിനായി കുറച്ചൊന്നുമല്ല ആഗ്രഹിച്ചിരുന്നത്‌! 

“ഓട്ട ഡോര്‍ നോവിഷ്യേറ്റി"നായി പോകുമ്പോഴൊക്കെ അദ്ദേഹവും വന്നിരുന്നു 
ഉടുപ്പില്ലാത്തവനായി, നിത്യോപയോഗ വസ്തുക്കളില്ലാതെ, ദരിദ്രനായി 

ഇല്ലായ്മയില്‍ പറഞ്ഞറിയിക്കാനാകാത്ത, സ്ഥായിയായ അനുഭൂതിയോടെ! 
ഉപദേശങ്ങളേക്കാള്‍ മാതൃക പകര്‍ന്നു തന്നു, പ്രാര്‍ത്ഥനയിലും പ്രവൃത്തികളിലും. 
പരാതികളും പരിഭവങ്ങളുമില്ല. എങ്കിലും ബോധ്യങ്ങളില്‍ നിന്ന്‌ വൃതിചലിച്ചില്ല; 
സത്യങ്ങള്‍ പറയാന്‍ മടിച്ചില്ല, ആരേയും ഭയപ്പെട്ടതുമില്ല; നിലപാടുകളുടെ മനുഷ്യന്‍! 
വയോധിക ജീവിതനാളുകളിലും മുട്ടിന്മേല്‍ നിന്ന്‌ പ്രാര്‍ത്ഥനയില്‍ ലയിച്ചിരുന്നു, 
രാത്രികളില്‍ പോലും, ശാന്തനായി! പിതാവിനോട്‌ സംഭാഷിച്ച ഈശോ കണക്ക്‌. 
പാവപ്പെട്ടവരോട കരുണയുള്ളവനായിരുന്നു! അതുകൊണ്ടാകാം ധൂര്‍ത്തിനോട 
എന്നും കലഹിച്ചിരുന്നു, ഉപയോഗശൂന്യമാക്കുന്ന എന്തിനെയുംപ്രതി ദു:ഖിച്ചുമിരുന്നു. 


വിശുദ്ധിയിലേക്കുള്ള പാത ഇടുങ്ങിയതാണെന്നും ദുര്‍ഘടമാണെന്നും തിരിച്ചറിഞ്ഞ്‌ 
കുഞ്ഞുനാള്‍തൊട്ട്‌ ശ്രമിച്ചിരുന്നു, സുവിശേഷത്തിലെ ഈശോയെ പോലെയാകാന്‍. 
മറ്റുള്ളവരുടെ മുമ്പില്‍ അവഹേളിക്കപ്പെടുന്നതിലും ഇഷ്ടങ്ങള്‍ ത്ൃജിക്കുന്നതിലും 
തെല്ലും ലജ്ജിക്കപ്പെട്ടില്ല; സമയം പാഴാക്കി കളഞ്ഞതുമില്ല, ക്ഷീണിതനായെങ്കിലും! 
പിന്‍തലമുറക്കാര്‍ക്ക്‌ മാതൃകയായി, മാദ്ധ്യസ്ഥ്യം തേടാന്‍ അത്താണിയായി 
അദ്ദേഹം ജീവിക്കുന്നു നമ്മുടെ മനസ്സുകളില്‍, നിറസാന്നിദ്ധ്യമായി, ദീപ്തമോടെ 
ലാളിത്യത്തിന്റെ രാജകുമാരന്‍, യഥാര്‍ത്ഥ സന്യാസി, നമ്മുടെ ഡണ്‍സ്റ്റനച്ചന്‍... 

ഷാ. ബാബു തട്ടില്‍ സി.എം.ഐ. 


47 





കുഞ്ഞേത്തിയദുടെ ആത്മഗതം 


AAINGATOOLOS കുര്‍ഞ്ഞത്തിതും ഇട്ടുഷുണ്നും MENDON 
ABEONOG ഭപ്ഥകുമ്നത/മെ BYWAYS R193 WMO 





നേരം പുലരുന്നത്‌ കാത്തു ഞാനിരുന്നു... എന്‍ പ്രാണനാഥനെ പുണരുവാന്‍... ഉണ്ണിയെ 
തട്ടി, ഉണര്‍ത്തുവാന്‍. തിരിഞ്ഞു നോക്കാതെ അതിവേഗം ഞാനൊരുങ്ങി, ഇറങ്ങി. കൂരിരുളാണ്‌ 
ഇരുവശത്തും... ഭയമെനിക്കില്ല... എന്റെ കണ്ണില്‍ എന്‍ പ്രാണനാഥന്‍ മാത്രം... ഏന്തി വലിക്കുന്ന 
കാലുകളെന്നെ തളര്‍ത്തുന്നില്ല... 


വേദന ആഴ്ന്നിറങ്ങുമ്പോള്‍ ഏന്തി ഏന്തി ഞാന്‍ എന്റെ പ്രാണന്റെ അടുത്തേയ്ക്ക്‌... 
സഹനങ്ങളേറുമ്പോള്‍ കുരിശിന്റെ വഴി ഞാന്‍ ഓര്‍ത്തു... എന്റെ കാലിന്‌ ഈണം കൂടുവാന്‍... 
അതു മാത്രം മതിയായിരുന്നു... 


“ഇരുളിന്‌ ഇനിയധികം സമയമില്ല. 


ആനന്ദമേകുവാന്‍ എന്റെ ഉണ്ണി, ഇട്ടുപ്പുണ്ണി അടുത്തെത്തി... ഇളം കാലുകള്‍ വേഗത്തില്‍ 
സഞ്ചരിക്കുന്നു... അവന്റെ നോട്ടത്തില്‍ കണ്ടു ഞാന്‍ ആ ചോദ്യം...ഉത്തരമായി ഞാന്‍ പറഞ്ഞു... 
“നീ നടന്നോ ഉണ്ണീ...” 


“നാഥാ ആ ഇളം കാലുകള്‍ തളരാതെ കാക്കണേ... 
നിന്നില്‍ എത്തുവാന്‍... 

നിന്നില്‍ അലിയുവാന്‍... 

നീയായ്‌ മാറുവാന്‍... 

പുഞ്ചിരി തൂുകുവാന്‍... പുമരമാകുവാന്‍... 

നീ അവനെ അനുഗ്രഹിക്കു...” 


വെളിച്ചം പരന്നു... ഞങ്ങള്‍ പ്രാണന്റെ അടുത്തെത്തി... ° 
3 ഫാ. റിജോ ചിറയത്ത്‌ സി.എം.ഐ. 





Strong Footprints of Fr. Dunston 





I recall and cherish my memories of Fr. Dunston which still give me strength 
and motivation to lead a meaningful religious life. The two years of my 
novitiate in the holy presence of this pious and saintly religious taught me how to do the 
least things with great love, commitment and devotion than yearning for doing greater 
things. During the last years of his life, his memory was at its low ebb; nevertheless, he 
never forgot what he valued much in his life, a life strongly founded on prayer. He was so 
particular that in his thought, word or deed he would neither hurt nor wound anyone but 
through his ever shining flames of love gain everyone for Christ. He could remember the 
name of Jesus always even when he could not recall the names of the members of his 
community, which clearly shows how he was closely associated with Jesus. He used to 
advise those who discontinued from the religious life to call the name of Jesus in all 
adversities of life without losing heart. This simple but powerful word has impacted my 
life and I still continue to use this for my meditation. 


He faithfully followed the religious vows and ensured that at every moment he 
adhered by the laws of the vows intact. Though he often failed to recollect the names of the 
superiors, he knew very well the designation given to each and obeyed their instructions 
without raising an eyebrow even if they were hard to follow. To the authority he always 
expressed great reverence and respect that I could observe in his life. For the sake of fun, 
when the Novice Master stopped him from doing or eating something, he immediately 
obeyed like an innocent child and waited patiently to get his permission. The material 
possession he had was the least that any religious would have which consisted of an iron 
trunk box, three sets of habit and a crucifix. He practised absolute poverty in both spirit 
and matter without any compromise. He was totally chaste in his words and actions and 
considered it as an offence when someone casually made any comment with a sensual 
tinge 1n It. 





He had no difficulty in asking forgiveness from the novices as well. When he objected 
to take medicine, the brothers used to insist; later, for this, he would ask pardon. There was 
an occasion when he stood before the door of the Novice Master to ask sorry for a trivial 
mistake he had committed. He was active in the community by being with the members in 
the playground, recreation hall and garden. His presence was always a boost for the 
novices. 


The novices took turns to sleep in his room as his health was deteriorating but he would 
get out of the room stealthily and found his way to the chapel to be with God. Everyone 
enjoyed his presence and all relished the time they spent with him. I have seen him 
standing beneath the crucifix and pouring out his heart with patches of tears on his cheek 
recalling the sufferings and pains Jesus had to undergo during the time of crucifixion. He 
even was afraid of touching the crucifix remembering the excruciating pains and 
sufferings of Jesus and would say even our touch would escalate his pain. For fun sake, 
once I touched the wound of Christ forcefully and in no time he reacted with a hard slap. 


Fr. Dunston was aman of spiritual wealth that he garnered by his intense prayer life and 
mediation. I recall the time I failed to take him back to his room from the chapel during the 
night hours as I slumbered myself due to exhaustion. Now I realize my fault of wasting the 
precious moments I got when I could grow more in my prayer life along with him. When 
the food was placed before him, he used to take the worst and give the best to others. Every 
minute that I spent with him gave me joyful memories especially the fun we used to have 
with him. These were the opportunities that taught me the true religious spirit and 
spirituality. I dream of a time leaving everything and living a life remembering Jesus and 


Jesus alone like Fr. Dunston. Fr. Jose Martin Kaithavalappil CMI 





നന്മനിറഞ്ഞവന്‍ ഡണ്‍സ്നച്ഛന്‍ ey 


ആര്‍ഷഭാരത സംസ്കാരത്തിന്റെ അടിത്തറ സര്‍വസംഘപരിത്യാഗിയായ സന്യാസ 
വര്യന്മാരായിരുന്നു. ഭാരതത്തിന്റെ ആദ്ധ്യാത്മികതയ്ക്കു സന്യാസിയുടെ പങ്കു ഒഴിച്ചുകൂടാന്‍ 
പറ്റാത്തതാണ്‌. ഭാരത സംസ്കാരത്തില്‍ ഒരു വ്യക്തി തന്റെ സന്യാസജീവിതം തിരഞ്ഞെടുക്കേ 
ണ്ടത്‌ ഉപനയനത്തിലൂടെയാണ്‌. ഏകദേശം 10 വയസു പ്രായമുള്ളപ്പോള്‍ ഈ തെരഞ്ഞെ 
ടുപ്്‌ നടത്തുന്നു. ഇതുവഴി തന്നെ വളര്‍ത്തിയ മാതാപിതാക്കളേയും ബന്ധുമിത്രാദികളേയും 
വീടിനെയും തനിക്കു സ്വന്തമായ എല്ലാം ഉപേക്ഷിച്ച്‌ ഈശ്വരനില്‍ ദൃഷ്ടിയുറപ്പിച്ച ഗുരുവിനെ 
അനുഗമിക്കുന്നവനാണ്‌ സന്യാസി. ചുരുക്കത്തില്‍ തിരിച്ചു വീട്ടിലേക്കു വരാന്‍ പാടില്ല; 
ഒരിക്കല്‍ ഉപേക്ഷിച്ചാല്‍ ജീവിതകാലം മുഴുവന്‍ ഉപേക്ഷിക്കണം. വീട്ടുകാരും പടിയടച്ചു 
പിണ്ഡം വെക്കുന്ന കര്‍മ്മമുണ്ട്‌: ഒരിക്കലുംതിരിച്ചുവരാതിരിക്കുന്നതിനെ സൂചിപ്പിക്കാനാണിത്‌. 


ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ വീട്ടില്‍ നിന്ന്‌ ദൈവവിളി സ്വികരിച്ചു യാത്ര തിരിച്ചപ്പോള്‍ ഈ 
സത്യം ഉള്‍കൊവനായിരുന്നു: “എന്റെ വീടിനെ സംബധിച്ചിടത്തോളം ഞാന്‍ അന്ന്‌ മനസാ 
മരിച്ചു കഴിഞ്ഞിരുന്നു” എന്ന്‌ അദ്ദേഹം പ്രതിപാദിക്കുന്നത്‌ നമുക്കു കാണുവാനാകും. 


തന്റെ ഭവനത്തില്‍ നിന്നുതന്നെ ദൈവീകഭക്തിയും, അനുസരണവും അഭ്യസിച്ചു. 
കുടുബത്തില്‍ ആദ്ധ്യാത്മിക അന്തരീക്ഷം നിറഞ്ഞു നിന്നിരുന്നു എന്നത്‌ അദ്ദേഹത്തിന്റെ 
ജീവചരിത്രത്തില്‍ നിന്നും കാണാവുന്നതാണ്‌. ആദ്ധ്യാത്മികത എന്ന തീയില്‍ കുരുത്ത 
ഡണ്‍സ്റ്റനച്ചന്‍ വെയിലേറ്റ്‌ വാടിയില്ല. പ്രശനങ്ങളും, സഹനങ്ങളും, അസുഖങ്ങളും ഒന്നിന്‌ 
പുറകെ ഒന്നായി വന്നപ്പോഴും യേശുവില്‍ ദൃഷ്ടി ഉറപ്പിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ മുന്നേറി തന്റെ 
ചുറ്റുമുളളവര്‍ക്ക്‌ നന്മയുടെ പ്രകാശം പരത്തി. അധികാരത്തിനോ, സ്ഥാനമാനങ്ങള്‍ക്കോ 
അദ്ദേഹം ആഗ്രഹിച്ചില്ല. 

ഭാവി തലമുറയെ വാര്‍ത്തെടുക്കുന്നതില്‍ ദത്തശ്രദ്ധനായിരുന്നു. നല്ല സന്യാസികളെ വാര്‍ 
ത്തെടുക്കണമെന്ന നിര്‍ബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട്‌ ഓരോ വ്യക്തിയേയും വ്യക്തിപരമായി 
മനസിലാക്കുകയും സ്നേഹിക്കുകയും തിരുത്തലുകള്‍ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. 
എന്റെ +2 പഠനകാലത്തും, നൊവിഷ്യേറ്റിലും ഡണ്‍സ്റ്റനച്ചന്‍ ആയിരുന്നു ഞങ്ങളുടെ 
ആദ്ധ്യാത്മിക പിതാവ്‌. അദ്ദേഹത്തിന്റെ അരികിലേക്ക്‌ ചെന്ന്‌ മനസ്സ്തുറന്നു പറയാനും, 
ആദ്ദേഹം തരുന്ന നിര്‍ദ്ദേശങ്ങള്‍ എഴുതിയെടുക്കുവാനും, പാലിക്കാനും, വീഴ്ചകള്‍ 





പറ്റുമ്പോള്‍ അത്‌ ഏറ്റുപറയുവാനും ഞാന്‍ ശ്രദ്ധിച്ചിരുന്നു. +2 പഠനം കഴിഞ്ഞ്‌ 
നൊവിഷ്യേറ്റിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലത്തു ഒരിക്കല്‍ ഡണ്‍സ്റ്റനച്ചന്‍ എന്നോട്‌ 
ചോദിച്ചു: “നൊവിഷ്യേറ്റിലേക്ക്‌ പോകാനുള്ള പുണ്യം ഉണ്ടോ?” ഈ ചോദ്യം എന്നെ വല്ലാതെ 
ചിന്തിപ്പിച്ചു. +2 ജയിച്ചാല്‍ മാത്രം പോരാ, പുണ്ണ്യവും വേണമെന്നത്‌ എനിക്ക്‌ 
ഡണ്‍സ്റ്റനച്ചനില്‍ നിന്ന്‌ ലഭിച്ച പുതിയ അറിവായിരുന്നു. 


ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. ഏറെ നേരം ദിവ്യകാരുണ്യ നാഥനോട്‌ 
സല്ലപിക്കുകയും ശാന്തമായി സ്നേഹനാഥന്റെ വചസുകള്‍ കേള്‍ക്കുകയും ചെയ്തത്‌ വഴി 
വിശുദ്ധ ജീവിതം നയിക്കാന്‍ അദ്ദേഹത്തിന്‌ സാധിച്ചു. 


കുമ്പസാരക്കൂട്ടില്‍ കരുണയുള്ള അപ്പച്ചനായി; ഇരുപ്പിലും, നടപ്പിലും, സംസാരത്തിലും,സാ 
ന്നിധ്യം കൊണ്ടും ദൈവീകചൈതന്യം നിറഞ്ഞവനായി കാണപ്പെട്ടു. വി. ചാവറയച്ചനെ കവര്‍ 
“ദൈവിക മനുഷ്യന്‍” എന്ന്‌ പറഞ്ഞതുപോലെ ഡണ്‍സ്റ്റനച്ചനെ കവര്‍ “വിശുദ്ധനായ അച്ചന്‍” 
എന്ന്‌ പറഞ്ഞ്‌ അച്ചനിലെ വിശുദ്ധി തിരിച്ചറിഞ്ഞു. 


ഡണ്‍സ്റ്റനച്ചന്റെ നാട്ടുകാരനായ എനിക്ക്‌ ആദ്ദേഹത്തോടുള്ള സ്നേഹം നിസ്സീമമാണ്‌. 
കുർബാനക്ക്‌ കൂടുന്ന കാലങ്ങളില്‍ ഡണ്‍സ്റ്റനച്ചന്‍ വലിയ പെരുന്നാളിന്‌ ഇടവകപ്പള്ളിയില്‍ 
കുര്‍ബാന ചൊല്ലുവാനായി വരുമ്പോള്‍ അച്ചനിലെ ശാന്തതയും, ഭക്തിയും എന്നെ 
ആകര്‍ഷിച്ചിട്ടുണ്ട്‌. അച്ചന്റെ കൂടെ കുർബാനക്ക്‌ കൂടുവാന്‍ അള്‍ത്താരശുശ്രുഷികളായ 
ഞങ്ങള്‍ക്ക്‌ ഏവര്‍ക്കും ഏറെ താല്പര്യമായിരുന്നു. എന്റെ ദൈവവിളി തിരിച്ചറിയുവാനും, 
സി.എം.ഐ. സഭയിലേക്കു കൂട്ടികൊണ്ടുവരുവാനും ഡണ്‍സ്റ്റനച്ചന്‍ പ്രചോദനമേകി. എന്റെ 
ഭവനത്തിലേക്ക്‌ വരികയും എന്റെ അമ്മയോടും സഹോദരങ്ങളോടും സംസാരിക്കാനും അച്ചന്‍ 
സമയം കണ്ടെത്തിയതും ഞാന്‍ നന്ദിയോടെ ഓര്‍ക്കുന്നു. 


ഡണ്‍സ്റ്റനച്ചന്‍ ഇന്നിന്റെ സമൂഹത്തിന്‌ ഒത്തിരി വെല്ലുവിളികള്‍ ഉയര്‍ത്തുന്നുണ്ട്‌: (AM 
ബദ്ധ ജീവിതം, അധികാരികളെ അനുസരിച്ചു ജീവിക്കുക, ദൈവഹിതം ആരായുക, 
ദിവ്യകാരുണ്യനാഥനെ കേന്ദ്രമാക്കി ജീവിക്കുക, കഠിനാധ്വാനം, സഭാസ്നേഹം, 
ദൈവസാന്നിധ്യസ്മരണ കാത്തുസൂക്ഷിക്കുക. എന്നും ഏവര്‍ക്കും മാതൃകയായി ജീവിച്ച 
ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ സ്വദേശമായ പാവറട്ടിക്കും, സി.എം.ഐ. സഭയ്ക്കും, ഭാരത സഭയ്ക്കും, 
ആഗോള സഭയ്ക്കും എന്നും അഭിമാനമാണ്‌. അദ്ദേഹം കാട്ടിയ എളിമയുടെ വഴി നമുക്കും 
പിഞ്ചെല്ലാം. 


ഫാ, ആന്‍ണി വായഷിളളി സി.എം.ഐ. 





'ഞാന്‍ രക്തം കണ്ടാല്‍ Mel കറങ്ങി വീഴുന്നവനാണ്‌ ' 





1958ല്‍ ഞാന്‍ വരന്തരപ്പിള്ളി സെന്റ്‌ പയസ്‌ X ആസ്പിരന്‍സ്‌ ഹൌസില്‍ ചേര്‍ന്നു: 
ജോഷ്ചാച്ചന്‍ പ്രിയോര്‍, ഡണ്‍സ്റ്റനച്ചന്‍ റെക്ടര്‍. അന്ന്‌ യോഗാര്‍ത്ഥികള്‍ രണ്ടുവര്‍ഷം 
വരന്തരപ്പിള്ളിയില്‍ പഠിക്കണം. ലത്തീനും സുറിയാനിയും ഇംഗ്ലീഷും പ്രധാന 
വിഷയങ്ങള്‍. 


എന്റെ ആദ്യ വര്‍ഷത്തില്‍ വരന്തരപ്പിള്ളിയില്‍ ഒരു വലിയ അത്യാഹിതം നടന്നു. 
കേരളത്തില്‍ ആദ്യമായി കമ്മ്യുണിസ്റ്റ്‌ ഗവണ്‍മെന്റ്‌ ഭരണത്തില്‍ വന്ന കാലം. പാലപ്പിള്ളിയില്‍ 
നിന്ന്‌ ഒരു കമ്മ്യണിസ്റ്റ്‌ ജാഥ വരന്തരപ്പിള്ളിയില്‍ വന്നു. വരന്തരപ്പിള്ളി അങ്ങാടിയില്‍ വച്ച്‌ 
ജാഥക്കാരും അങ്ങാടിക്കാരും തര്‍ക്കം മൂത്ത്‌ കല്ലേറും കത്തിക്കുത്തും നടന്നു. അങ്ങാടിക്കാര്‍ 
കല്ലും ജാഥക്കാര്‍ കത്തി പ്രയോഗവും നടത്തി. 





കത്തിക്കുത്തില്‍ അതിദാരുണമായി പരുക്കേറ്റ നാലഞ്ചു പേര്‍ കൊവേന്തപ്പടിക്കുള്ളില്‍ 
കിടന്നു പിടയുന്നു. പ്രിയോരച്ചനും റെക്ടറച്ചനും ഞങ്ങളെ രണ്ടു മൂന്ന്‌ ്രദേഴസിനെ വിളിച്ച്‌ 
മരണാസന്നരായവര്‍ക്ക്‌ ഒര്പൂശുമ കൊടുക്കാന്‍ പോയി. മുറിവുകളില്‍ നിന്ന്‌ രക്തം ചീറ്റി 
ഒഴുകുന്നത്‌ കണ്ടപ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‍ തല കറങ്ങി വീണു. 


രണ്ടുപേര്‍ അച്ചനെ കൊവേന്തയിലേക്ക്‌ താങ്ങി കൊണ്ടുപോന്നു.പ്രിയോരച്ചനും ഞാനും 
നാലുപേര്‍ക്ക്‌ പെട്ടെന്ന്‌ ഒര്രുശൂമ കൊടുത്തു. ഒരാള്‍ ഹിന്ദുവായിരുന്നു. പോലീസ്‌ വാഹനം 
വരുന്നുന്നെ കേട്ടപ്പോള്‍ ഞങ്ങള്‍ വേഗം കൊവേന്തയിലേക്ക്‌ പോന്നു. തല്‍ക്ഷണം പോലീസ്‌ 
വണ്ടിവന്ന്‌ മുറിവേറ്റ്‌ അവശരായി കിടന്നവരെയെല്ലാം വണ്ടിയില്‍ കയറ്റി കൊണ്ടുപോയി. അതില്‍ 
അഞ്ച്‌ അങ്ങാടിക്കാരും കത്തി പ്രയോഗം നടത്തിയ ജാഥക്കാരനും ഉള്‍പ്പെട്ടിരുന്നു. 


കൊണ്ടുപോയ ആറില്‍ നാലുപേരും മരിച്ചു. കൊവേന്തപ്പടിക്കുള്ളില്‍ കിടന്നവരില്‍ ഒരാള്‍ 
മരിച്ചില്ല. കുറച്ചു ദിവസങ്ങള്‍ക്കു ശേഷം ആസ്പത്രിയില്‍ നിന്നുപോന്നു. പയ്യപ്പിള്ളി അച്ചന്റെ 
അപ്പന്‍ മരിച്ചില്ല. റോട്ടില്‍ കിടന്നിരുന്ന ജാഥക്കാരന്‍ മരിച്ചുവെന്ന്‌ കരുതി ഇടിയും തൊഴിയും 
നിറുത്തിയതായിരുന്നത്രെ; അയാള്‍ മരിച്ചില്ല. 

ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “ഞാന്‍ രക്തം കണ്ടാല്‍ തല കറങ്ങി വീഴുന്നവനാണ്‌'. പിന്നീട 
പോലീസ്‌ വന്ന്‌ നമ്മുടെ പലരേയും ചോദ്യം ചെയ്ത്‌ ഭീഷണിപ്പെടുത്തി. റെക്ടറച്ചന്‌ ഒരരൂശുമ 
കൊടുക്കേണ്ടി വരുമോയെന്ന്‌ പ്രയോരച്ചന്‍ പറഞ്ഞു. റെകുറച്ചനെ കൊവേന്തയിലേക്ക്‌ കൊ 
ണ്ടുപോന്നില്ലായിരുന്നുവെങ്കില്‍ അച്ചനെയും പോലീസ്വിയില്‍ കേറ്റി കൊണ്ടു പോകുമായിരുന്നു. 


ഫാ, ജെ, വിതയത്തില്‍ സി.എം.ഐ. 








54 


എളിമതന്നെയായ ഡണ്‍സനച്ചഛന്‍ 


ഡണ്‍സ്റ്റനച്ചനോടൊപ്പം താമസിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്‌ 1981-ല്‍ അമ്പഴക്കാട്‌ 
നവസന്ന്യാസം ആരംഭിച്ചതു മുതലാണ്‌. അന്ന്‌ അദ്ദേഹത്തിന്റെ ഷഷ്ഠിപൂര്‍ത്തി കഴിഞ്ഞിരു 
ന്നു. യൂസ്റ്റസ്‌ തോട്ടാനച്ചന്‍ നവസന്യാസഗുരുവും ഡണ്‍സ്റ്റനച്ചനും അവുരേവൂസച്ചനും 
പരിശീലനസംഘത്തിലെ അംഗങ്ങളും ആയിരുന്നു. 





എളിമ മാത്രമായിരുന്ന ഡണ്‍സ്റ്റനച്ചനെ പരിചയപ്പെടുന്നതിനും അച്ചനുമായി കൂടുതല്‍ 
അടുക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. നവസന്ന്യാസികള്‍ തന്നെക്കാള്‍ 
ഉന്നതരാണ്‌ എന്ന രീതിയിലാണ്‌ അച്ചന്‍ ഞങ്ങളോട്‌ ഇടപഴകിയിരുന്നത്‌. പ്രാര്‍ത്ഥന ഞങ്ങ 
ളോടൊപ്പം അദ്ദേഹം പ്രാര്‍ത്ഥിക്കുന്നവനായിരുന്നു. ക്ലാസുകളില്‍ പഠനവിഷയങ്ങള്‍ ലളിത വും 
ഉന്നതവുമായ വിചിന്തനങ്ങളോടെ ഞങ്ങള്‍ക്ക്‌ പറഞ്ഞുതന്നിരുന്ന ആശാനാണ്‌. അനുദി നം 
രാവിലെ തോട്ടപ്പണിയുടെ നേരത്ത്‌ ഞങ്ങളോടൊപ്പം പണിയായുധങ്ങളുമേന്തി ജോലി 
യിലേര്‍പ്പെടുന്ന, മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന കര്‍ഷകനായിരുന്നു. 


കുരുമുളക, വാഴ, കപ്പ തുടങ്ങിയ പച്ചക്കറികള്‍ കൃഷിയിറക്കുമ്പോള്‍ സൂക്ഷിക്കേണ്ട കാര്യ 
ങ്ങളെക്കുറിച്ച്‌ ഞങ്ങള്‍ക്ക്‌ അറിവു പകരാന്‍മാത്രം കൃഷി കാര്യങ്ങളില്‍ അദ്ദേഹം അനുഭവ 
സ്ഥനായിരുന്നു. പറമ്പിലെ ചെടികളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചുമുള്ള ശരിയായ വിവരങ്ങള്‍ 
അദ്ദേഹത്തിനു ഹൃദിസ്ഥമായിരുന്നു. ഈസ്റ്ററിനുവേണ്ടി എങ്ങനെ ലില്ലിപൂക്കള്‍ വിരിയി 
ക്കാമെന്ന കൌതുകകരമായ അറിവ്‌ ഇപ്പോഴും ഓര്‍മ്മയിലുണ്ട്‌. 


1982-ല്‍ ഉയിര്‍പ്പ തിരുനാളില്‍ പള്ളിയിലെ തിരുകര്‍മ്മങ്ങള്‍ക്കുശേഷം പുലര്‍ച്ചയില്‍തന്നെ 
ഏതാനും നവസന്ന്യാസികളെ ഡണ്‍സ്റ്റനച്ചന്‍ രഹസ്യമായി വിളിച്ചുകൂട്ടി. വിളിക്കപ്പെട്ടവരില്‍ 
ഞാനും ഉള്‍പ്പെട്ടിരുന്നു. “നമുക്ക്‌ പുറത്തേക്കു പോകാം” എന്നു പറഞ്ഞുകൊണ്ട്‌ ഞങ്ങളെ 
പറമ്പിലേക്കു അദ്ദേഹം കൊണ്ടുപോയി. അച്ചന്‍തന്നെ ഒരുക്കിവച്ചിരുന്ന ബക്കറ്റ്‌, കത്തി, ചു 
റിക പോലുള്ള സാധനങ്ങള്‍ എന്നോട്‌ എടുക്കാന്‍ പറഞ്ഞു. 

“വാ, നമുക്ക്‌ കശുമാവിന്‍ തോട്ടത്തിലേക്ക്‌ പോകാം.” ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞതനുസരിച്ചു 
നവസന്ന്യാസികളുടെ കളിസ്ഥലത്തിനു ചുറ്റുമുള്ള കശുമാവിന്‍ തോപ്പിലേക്ക്‌ ഞങ്ങള്‍ പോയി. 
അവിടെ എത്തിയതും വളരെ ഉത്സാഹപൂര്‍വ്വം അദ്ദേഹം ഒരു കശുമാവില്‍ കയറി. “നമുക്ക്‌ 


b) 


കശുമാങ്ങ പറിക്കാം. കശുവണ്ടി ചുട്ടുതിന്നാം.” 
മൊഴിഞ്ഞു. 


കശുമാവിന്‍ കൊമ്പിലിരുന്നുകൊണ്ട്‌ അച്ചന്‍ 


അപ്പോഴാണ്‌ കാര്യം മനസ്സിലായത്‌. എല്ലാവര്‍ക്കും ഉത്സാഹമായി. ഡണ്‍സ്റ്റനച്ചനെ അനുഗമി 
ച്ച ആവേശത്തോടെ ഞങ്ങള്‍ കശുമാവില്‍ കറി. മാങ്ങ പറിച്ച, പറിച്ച മാങ്ങയെല്ലാം കൂട്ടിയിട്ട, 
കശുവണ്ടി തിരഞ്ഞെടുത്ത്‌, ഉണക്കയില കൂട്ടിയിട്ട തീകൂട്ടി അണ്ടി ചുട്ടെടുത്തു. ചുട്ട കശുവണ്ടി 
കഴിക്കാനൊരുങ്ങിയപ്പോള്‍ അച്ചന്‍ പറഞ്ഞു: “ആദ്യം നമുക്ക്‌ ഇന്ന്‌ മേശവാഴത്തിനുള്ള കശു 
വണ്ടി തയ്യാറാക്കാം.” അപ്പോള്‍ എല്ലാവര്‍ക്കും ഉത്സാഹം കൂടി. 

ഉയിര്‍പ്പുദിനം പാതിരാകുര്‍ബാനക്കുശേഷം ഡണ്‍സ്റ്റനച്ചനോടൊപ്പം കശുമാവില്‍ കയറിയ 
തും ഏകദേശം പ്രാതലിന്റെ സമയംവരെ മാവിന്‍ചുവട്ടിലിരുന്ന്‌ ഒത്തിര തമാശകള്‍ പങ്കുവച്ച 
തും കശുവണ്ടി ചുട്ടതും അണ്ടി തല്ലി ശരിപ്പെടുത്തിയതും, അവയെല്ലാം സന്തോഷത്തോടുകൂടി 
സമാഹരിച്ച്‌ അന്നത്തെ മേശവാഴ്ത്തിന്നു കൊണ്ടുവന്നതുമെല്ലാം മായാതെ ഓര്‍മ്മയിലുണ്ട്‌. 


കശുമാവില്‍ കയറുവാനും മാങ്ങ പറിക്കുവാനും ഞങ്ങളെക്കാള്‍ ഉത്സാഹം ഡണ്‍സ്റ്റനച്ചനാ 
യിരുന്നു. അദ്ദേഹം ഒരു എളിമയുള്ള സന്യാസി ആയതുകൊണ്ട്‌ ആ എളിമയില്‍ പങ്കുചേര്‍ന്ന 
വേളയില്‍ ഞങ്ങളുടെ അഹങ്കാരം താണു. ഇന്നും മായാത്ത ഓര്‍മ്മയായി അതു നിലകൊ 
പ 1 

1982-ലാണ്‌ ഞങ്ങള്‍ നാല്‍ നവസന്ന്യാസികള്‍ ഡണ്‍സ്റ്റനച്ചനോടൊപ്പം കോയമ്പത്തൂര്‍ 
ശരവണംപട്ടിയിലേക്കു യാത്ര പുറപ്പെടുന്നത്‌. ഞങ്ങളെ നവസന്ന്യാസഭവനത്തിലേക്കു സ്വീക 
രിച്ചത്‌ ലജിസ്സാവോസച്ചനും ആറ്‌ അനുജസഹോദരങ്ങളുമായിരുന്നു. ഞങ്ങള്‍ പത്ത്‌ നവസ 
ന്ന്യാസികളുടെ ഗുരുവായി ഡണ്‍സ്റ്റനച്ചന്‍ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹം 
എന്റെ നവസന്ന്യാസ ഗുരുവായി. കോയമ്പത്തൂര്‍ പ്രവിശ്യയുടെ ആദ്യനവസന്ന്യാസഗുരു. 

പ്രാഥമിക ഘട്ടത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും വളരെ തന്മയത്വത്തോടെ അച്ചന്‍ കൈകാ 
ര്യം ചെയ്തു. പൂര്‍ത്തികരിക്കുന്നതിനുവേണ്ടി തകൃതിയായി പണിനടന്നുകൊണ്ടിരുന്ന കെട്ടിട 
മായിരുന്നു അന്നത്തെ നവസന്ന്യാസഭവനം. ഈണും ഉറക്കവും പഠനവുമെല്ലാം ഒരേ ഹാളില്‍ 
തന്നെയായിരുന്നു. ആ വിജനപ്രദേശത്ത്‌ ഞങ്ങളെ ആശ്വസിപ്പിക്കാനായി പലതരം പാമ്പുകളും 
തേളുകളും ഇതരജീവികളും സന്ദര്‍ശകരായിരുന്നു. നവസന്യാസികള്‍ തങ്ങളുടെ താമസ 
സ്ഥലത്ത്‌ ആവൃതി കാത്തുകഴിയുമ്പോള്‍ ഈ സന്ദര്‍ശകര്‍ക്ക്‌ അതൊന്നും പ്രശനമായിരുന്നില്ല. 
കിടപ്പുമുറിയിലും പ്രാര്‍ത്ഥനാസ്ഥലത്തും കളിസ്ഥലത്തും തോട്ടത്തിലും ജലസംഭരണിയിലും . 
അങ്ങനെ എല്ലായിടത്തും അവര്‍ ഒരുപോലെ വിഹരിക്കുമായിരുന്നു. 




















56 


നവസന്യാസികള്‍ അവയെ കണ്ട്‌ ഓരോ ചുവടും പുറകോട്ടുവെക്കുമ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‍ 
വളരെ കൌഈതുകമുറുന്ന ഒരു കുഞ്ഞിനെപ്പോലെ അവയെ നിരീക്ഷിക്കുന്നത്‌ കാണുവാനിടയായി 
ട്ടുണ്ട്‌. 

ഡണ്‍സ്റ്റനച്ചനു തോട്ടപ്പണി ഒരു പ്രത്യേക ഹരമായിരുന്നു. തെങ്ങിന്‍തൈ നടുക, വാഴത്തോ 
ട്ടം ഉണ്ടാക്കുക, പച്ചക്കറികള്‍ നടുക, കറുകപുല്ല്‌ പറിച്ചുകളയുക, കോഴി വളര്‍ത്തുക, പശു വള 
ര്‍ത്തുക ഇങ്ങനെ പോകുന്നു ആ എളിയ കൃഷിക്കാരന്റെ താത്പര്യപട്ടിക. 

ഒരിക്കല്‍ വാഴത്തോട്ടത്തില്‍നിന്ന്‌ ഡണ്‍സ്റ്റനച്ചന്റെ ഉറക്കെയുള്ള കരച്ചില്‍! “പാമ്പ്‌!, പാമ്പ്‌!” 
ഞങ്ങള്‍ രണ്ടുപേര്‍ വടിയും മറ്റ്‌ സാധനങ്ങളുമായി അവിടെ ചെന്നപ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്റെ തല 
യിലും വസ്ത്രത്തിലും രക്തം പുരണ്ടിരിക്കുന്നു. അദ്ദേഹം കുനിഞ്ഞുനിന്ന്‌ “പാമ്പ്‌!, പാമ്പ്‌!” 
എന്നുപറഞ്ഞുകൊണ്ട തന്റെ കൈയിലിരുന്ന തുമ്പകൊണ്ട്‌ കൊത്തികൊണ്ടിരിക്കുന്നു. ഞങ്ങ 
B അടുത്തെത്തിയപ്പോള്‍ അദ്ദേഹം രക്തം പുരണ്ട, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിവര്‍ന്നു 
നിന്നു. മുഖം തുടച്ചുകൊണ്ട്‌ തന്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ പറഞ്ഞു, “അത്‌ കൊള്ളാ 
വുന്ന ഒരു അണലി ആയിരുന്നു. അവനെ തല പൊക്കുവാന്‍ അനുവദിച്ചില്ല; എന്റെ കൈയില്‍ 
ഉണ്ടായിരുന്ന തൂമ്പകൊണ്ട്‌ അവനെ ശരിപ്പെടുത്തി.” ഞങ്ങള്‍ നോക്കുമ്പോള്‍ മീന്‍കറിക്കരി 
ഞ്ഞുവച്ചതുപോലെ പല കഷണങ്ങളായി രക്തത്തില്‍ കുളിച്ച ഒരുവിധം നല്ല വണ്ണമുള്ള 
അണലി. തന്റെ തുമ്പകൊണ്ട്‌ അതിനെ കൊത്തുന്ന സമയത്ത്‌ തെറിച്ച പാമ്പിന്റെ ചോരയായി 
രുന്നു അച്ചന്റെ മുഖത്തും ഉടുപ്പിലും കണ്ടത്‌. ആ പാമ്പിനെ അവിടെ നിന്നിരുന്ന വാഴയ്ക്കു 
വളമാക്കിയിട്ട ഞങ്ങള്‍ എല്ലാവരും സ്ഥലംവിട്ടു. തരക്കേടില്ലാത്ത ഒരു അണലിയെ സ്വയം കൈ 
കാര്യം ചെയ്തതിന്റെ അഹങ്കാരമൊന്നും ഡണ്‍സ്റ്റനച്ചനില്‍ കണ്ടില്ല. 


ഞങ്ങളുടെ ഒരു നേരമ്പോക്കിനു കാരണമാണ്‌ ഡണ്‍സ്റ്റനച്ചന്റെ ഉറക്കം. പ്രാര്‍ത്ഥനാസമയത്ത്‌ 
സിമന്റ്‌ തറയില്‍ യാതൊരു സഹായ ഉപകരണങ്ങളുമില്ലാതെ അദ്ദേഹം മുട്ടുകുത്തിനില്‍ക്കുന്ന 
തു കണ്ടിട്ടുണ്ട്‌. ഒരിക്കല്‍, താന്‍ എന്തുകൊണ്ടാണ്‌ അങ്ങനെ ചെയ്യുന്നതെന്ന്‌ എനിക്കു തനിച്ചു 
പറഞ്ഞുതന്നു. മുട്ടുകുത്തിനിന്നാല്‍ സാധാരണ ഉറങ്ങില്ല. ധ്യാനസമയത്ത്‌ ഉറക്കം വരുന്നുണ്ടെ 
ങ്കില്‍ ഒന്നു പരീക്ഷിച്ചുനോക്കാന്‍ അദ്ദേഹം പറഞ്ഞു. ഞാന്‍ പലപ്പോഴും പരീക്ഷിച്ചെങ്കിലും 
വിജയിക്കാന്‍ സാധിച്ചിട്ടില്ല. പരിശ്രമം തുടര്‍ന്നുകൊണ്ടിരിക്കുന്നു. 


ഒരിക്കല്‍ രാവിലെ പ്രാതലിനു ശേഷം പള്ളിയില്‍ ചെന്നപ്പോള്‍ തുറന്ന പ്രാര്‍ത്ഥന പുസ്തകം 
കൈയില്‍ പിടിച്ചുകൊണ്ട്‌ മുട്ടുകുത്തിനിന്ന്‌ ഉറങ്ങുന്ന എളിയവനായ ഡണ്‍സ്റ്റനച്ചനെയാണ്‌ ക 
ണ്ടത്‌. എന്തോ കാരണത്താല്‍ അദ്ദേഹത്തിന്‌ അന്ന്‌ പ്രഭാതപ്രാര്‍ത്ഥനകള്‍ക്ക്‌ ഞങ്ങളോടൊപ്പം 
കൂടുവാന്‍ സാധിച്ചിരുന്നില്ല. തന്റെ പ്രാര്‍ത്ഥന മുടങ്ങാതിരിക്കാനായി മുട്ടുകുത്തിനിന്നു പ്രാര്‍ 
ത്ഥിക്കുകയാണ്‌; പക്ഷേ അച്ചനെ ഉറക്കം കീഴ്പ്പെടുത്തുന്നതിന്‌ അധികസമയം വേണ്ടിവന്നില്ല. 


അമ്പഴക്കാട്‌ ഞങ്ങളുടെ ജ്യേഷോോoസഹോദരന്മാര്‍ ഡണ്‍സ്റ്റനച്ചന്റെ ഉറക്കത്തെക്കുറിച്ച പങ്കുവച്ച 
കഥകള്‍ ആ സമയം ഓര്‍മ്മയിലൂടെ കടന്നുപോയി. ആത്മീയോപദേശത്തിനിടയില്‍ ഗുരുവും 
അര്‍ത്ഥിയും ഒരുമിച്ചുറങ്ങിയതും പലപ്പോഴും മണിയടിയുടെ ശബ്ദമാണ്‌ അവരെ രക്ഷിച്ച 
തെന്നുമുള്ള സംഭവങ്ങള്‍. ഇപ്രകാരമുള്ള അനുഭവങ്ങള്‍ അച്ചന്റെ സാന്നിദ്ധ്യത്തില്‍ പങ്കുവയ്‌ 
ക്കുമ്പോള്‍ വളരെ ആസ്വദിച്ചുകൊണ്ട്‌ അദ്ദേഹം ശ്രവിക്കും; പുഞ്ചിരിക്കും. തന്റെ ബലഹീനത 
കളെ തന്നെക്കാള്‍ താഴെയുള്ളവര്‍ ഉല്ലാസത്തിനു വിഷയമാക്കുമ്പോള്‍ ഒരു പുഞ്ചിരിയോടെ അ 
തില്‍ പങ്കുകൊള്ളുന്നത്‌ തന്റെ എളിമയുടെ മഹത്വമാണ്‌. 

നവസന്ന്യാസികളെ തങ്ങള്‍ ഉള്‍പ്പെടുന്ന സന്ന്യാസ സമൂഹത്തെക്കുറിച്ചു നല്ല ബോധ്യമുള്ളവ 
രാക്കുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ സ്വന്തജീവിതത്തിലൂടെയും പഠിപ്പിക്കുന്ന വിഷയങ്ങളിലൂടെയും 
പ്രത്യേകം പരിശ്രമിച്ചിരുന്നു. സഭയുടെ നിയമാവലി ക്ലാസുകളില്‍ സഭാംഗങ്ങളില്‍ ചിലരുടെ 
നിയമങ്ങളില്‍നിന്നു വ്യതിചലിച്ചുകൊണ്ടുളള ജീവിതത്തെ പരാമര്‍ശിക്കേണ്ടിവരുന്ന വേളകളി 
ല്‍ അച്ചന്‍ ഗൌരവത്തോടെ മൌനം ഭജിക്കുന്നത്‌ കാണുവാനിടയായിട്ടുണ്ട്‌. അല്പനേരത്തെ 
മനനത്തിനുശേഷം ഒരു പുഞ്ചിരിയോടെ “ഹാ പോണ പോലെ പോട്ടെ” എന്നുപറഞ്ഞ്‌ ക്ലാസു 
കള്‍ അവസാനിപ്പിക്കാറാണ്‌ പതിവ്‌. 


സ്വന്തം ജീവിതത്തില്‍ സഭാനിയമങ്ങള്‍ പ്രാവര്‍ത്തികമാക്കുന്നതിനും അതില്‍നിന്നു വഴിമാറി 
യവരെ ധൈര്യപൂര്‍വം തിരികെകൊണ്ടുവരുന്നതിനും എളിയവനായ ഡണ്‍സ്റ്റനച്ചനു യാതൊരു 
വിഷമവും ഉണ്ടായിരുന്നില്ല. സത്യത്തിനു നിരക്കാത്ത കാര്യങ്ങളെക്കുറിച്ച അതിന്‌ ഉത്തരവാ 
ദികളായവരോടു നേരിട്ടു പറയുന്നതിനു സവിശേഷമായ ഒരു ശക്തി അച്ചനുണ്ടായിരുന്നു. പല 
കാര്യങ്ങള്‍ നടക്കുന്നതിനു നാം കൈക്കൂലി കൊടുക്കുന്നു എന്നറിയുമ്പോള്‍ ഏറ്റവും വേദനി 
ക്കുന്നതും അതിനെതിരെ ശബ്ദമുയര്‍ത്തുന്നതും ഡണ്‍സ്റ്റനച്ചനായിരുന്നു. സഭാംഗങ്ങള്‍ അല്‍ 
പമെങ്കിലും കളങ്കപ്പെടുന്നത്‌ ആ എളിയ ആത്മാവിനു വളരെയേറെ വേദനയുളവാക്കുന്ന 
അനുഭവമായിരുന്നു. 

ഒരിക്കല്‍ പ്രവിശ്യയുടെ ഒരു കൂട്ടായ്മയില്‍ ഒരാള്‍ ഭൂമി വാങ്ങുന്നതിനെക്കുറിച്ചും അതിന്റെ 
രജിസ്ട്രേഷനുവേണ്ടി പാരിതോഷികമായി സര്‍ക്കാര്‍ ഉദ്യോഗസ്ഥര്‍ക്കു കൊടുക്കേണ്ട നിശ്ചിത 
തുകയെക്കുറിച്ചും പറഞ്ഞപ്പോള്‍ ഡണ്‍സ്റ്റനച്ചനു വളരെ വിഷമമായി. അദ്ദേഹം തന്റെ കണ്ണട 
ഉരി കൈയില്‍ പിടിച്ച്‌ അതിനെതിരെ ശക്തമായി വാദിച്ചത്‌ ഒരു ശെമ്മാശനായ എനിക്കു വലി 
യ പ്രചോദനം നല്കി. ആ ഒരു രംഗം ഇന്നും എന്റെ മനസ്സില്‍ മായാതെ നില്‍ക്കുന്നു. 

നവസന്ന്യാസകാലയളവില്‍ ഡണ്‍സ്റ്റനച്ചനുമായി ആരംഭിച്ച ആത്മീയബന്ധം കോളേജില്‍ 
പഠിക്കുന്ന കാലത്തും പട്ടം കഴിഞ്ഞിട്ടും തുടരുന്നതിനു സാധിച്ചിട്ടുണ്ട്‌. കെനിയയില്‍നിന്നും | 
അവധിക്ക്‌ വന്ന്‌ ഡണ്‍സ്റ്റനച്ചനുമായി മിഷന്‍ അനുഭവങ്ങള്‍ പങ്കുവെക്കുമ്പോഴെല്ലാം വളരെ 























ആത്മാര്‍ത്ഥതയോടെ ശ്രവിച്ചിരിക്കും. എന്നിട്ട പറയും: “ഭവനത്തില്‍ ഇരുന്ന്‌ പ്രാര്‍ത്ഥിച്ചുകൊ 
ണ്ടിരിക്കുന്ന ഒരു മിഷനറിയായി ഞാന്‍ വരാം. നിങ്ങളൊക്കെ പ്രേഷിത്രപവര്‍ത്തനവുമായി നട 
ക്കുമ്പോള്‍ നിങ്ങള്‍ക്കുവേണ്ടിയും നിങ്ങളുടെ അജപാലനം സ്വീകരിക്കുന്ന ആത്മാക്കൾക്കു വേ 
ണ്ടിയും പ്രാര്‍ത്ഥിക്കുന്ന മിഷനറിയായി ഞാന്‍ കെനിയയിലേക്ക്‌ വരാം.” 


വാക്കുകൊണ്ടും ജീവിതംകൊണ്ടും തീര്‍ത്തും പ്രചോദനാത്മകമായ മാത്ൃകാജീവിതം നയി 
ച്ച ഡണ്‍സ്റ്റനച്ചനെ എന്നില്‍നിന്നു മാറ്റിനിര്‍ത്തുക സാധ്യമല്ല. എളിമ മാത്രമായിരുന്ന ഡണ്‍ 
MYP കടന്നുവന്നാല്‍ ഇറങ്ങിപ്പോകാനും മറക്കുന്നു. നിഷ്കളങ്കമായ പുഞ്ചിരിയുമായി നാം 
പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കാതോര്‍ത്തു നില്‍ക്കുന്നു. 


സ്നേഹംനിറഞ്ഞ ഡണ്‍സ്റ്റനച്ചാ, ഞങ്ങളില്‍നിന്ന്‌ ഇറങ്ങിപ്പോകാന്‍ ആരും അങ്ങയെ ഓര്‍മ്മ 
പ്പെടുത്താതിരിക്കട്ടെ. സിമന്റ്‌ തറയില്‍ മുട്ടുകുത്തി പ്രാര്‍ത്ഥിക്കുന്ന അങ്ങയുടെ ആ രൂപം എ 
ന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. എളിമ മാത്രമായ അങ്ങ്‌ ഞങ്ങള്‍ക്കെന്നും ഒരു ശക്തിയാണ്‌. 
അങ്ങേക്ക്‌ മുട്ടുകുത്തുവാന്‍ ഞങ്ങളുടെ ഉള്ള്‌ ഉറച്ച പ്രതലങ്ങളാണ്‌. അങ്ങയുടെ സാന്നിധ്യം 
കൊണ്ടും പ്രാര്‍ത്ഥനകൊണ്ടും അവയെ മൃദുലമാക്കണമെ. 


ഷാ, പോള്‍സന്‍ കണ്ണനായ്ക്കല്‍ സി.എം.ഐ. 





Fr. Dunston: 
A Holy Presence of Intercession in Heaven 





When I was doing my first year aspirancy in St. Thomas Ashram, Kozhinjampara, 
we had a visit to the then novitiate house Arul Malar Illam, Saravanampatty. That 
day I met Fr. Dunston there. In the first appearance, there was nothing 
extraordinary in him. A slim, bald-headed, dark human being without having any 
kind of attractiveness. But one thing I noticed: the way he was walking, greeting 
people with a smile and the simplicity in his appearance and body language. That 
was my first and last meeting with Fr. Dunston because by the end of that year, our 
batch moved to Ampazhakkad for the novitiate, and during that period our beloved 
Fr. Dunston started journey to heaven for his eternal reward. 


Let me ask a question. What are the criteria to assess the life of a religious 
person as a successful one after his death? If there are a few people to cry at the 
death of a religious person, if some persons feel a great loss during the death of a 
Sannyasi, 1f people remember, talk and pray to a Sannyasi even after long years of 
his death without forgetting him, that religious person, we can say, led a successful 
life on earth. When we take the life of our beloved Fr. Dunston, the success of his 
religious life lies in winning the hearts of others through a cordial behaviour and 
magnanimous heart of his own. He could do the ordinary things in an 
extraordinary manner. The life of Fr. Dunston reminds us clearly that it is not the 
talent of a person that makes him/her holy but the right attitude towards God and 
fellow human beings. 


Every now and then, I hear these kinds of experiences about Fr. Dunston from ~ 


others. I consider him a holy presence in heaven, interceding for us, especially for 





our province. The patroness of our province St.Teresa of Lisieux once said: “I will 
spend my heaven doing good on earth.” I think and believe that Fr. Dunston is also 
doing the same in heaven imbibing the spirit of the patroness of our province. We the 
fathers and brothers say proudly that we belong to' Preshitha Province! With the 
same pride we can say, Fr. Dunston is' the Preshithan of Preshitha Province '. 


Fr. Shyjo Paramel CMI 








Bro. Alan George 


4 











ഡണ്‍സ്റ്രനച്ഛനും KSRTC യ3ം.. 


പ്രവശ്യയില്‍ നിന്നും സന്ദര്‍ശകരെത്തിയാല്‍ ധര്‍മ്മാരാമിലെ സഹോദരങ്ങള്‍ക്ക്‌ 
സന്തോഷമാണ്‌. പ്രവശ്യാംഗങ്ങളുടെ ഒന്നിച്ചു കൂടല്‍, വിനോദയാത്ര എന്നിവ അന്നത്തെ 
പരിപാടികളിലെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു. 


1979-ലാണെന്നാണോര്‍മ്മ, ഡണ്‍സ്റ്റനച്ചന്‍ ധര്‍മ്മാരാമില്‍ വന്നു. പതിവുപോലെ outing 
ലാല്‍ബാഗിലേക്കായിരുന്നു... ആഘോഷമായി എല്ലാവരും ബസില്‍ കയറി. മുമ്പിലും 
പിമ്പിലുമായിട്ടാണ്‌ കയറിയത്‌. ലാല്‍ബാഗില്‍ ഇറങ്ങിയപ്പോള്‍ ആരോ ചോദിച്ചു: “ടിക്കറ്റ്‌ 
എടുത്തത്‌ ആരാണ്‌?” അപ്പോഴാണ്‌ അമളി മനസ്സിലായത്‌: ആരും ടിക്കറ്റ്‌ എടുത്തിട്ടില്ല. രണ്ട 
ഗ്രൂപ്പകാരും മറെറ ഗ്രൂപ്പുകാര്‍ എടുത്തിരിക്കുമെന്ന്‌ കരുതി... 


ഡണ്‍സ്റ്റനച്ചന്‍ വിവരമറിഞ്ഞു. അപ്പോഴേയ്ക്കും ബസ്‌ പോയിരുന്നു. പക്ഷേ, 
ഡണ്‍സ്റ്റനച്ചന്‍ പോരില്ല. ടിക്കറ്റ്‌ ചാര്‍ജ്ജ്‌ കൊടുക്കാതെ പോവുകയില്ലെന്നായി. ബസ്‌ 


പോയതിനാല്‍ ടിക്കറ്റ്‌ ചാര്‍ജ്ജ്‌ കൊടുക്കാനും സാധ്യമല്ല. എല്ലാവരും ത്രിശങ്കുവിലായി. 
എന്താണൊരു പോംവഴി! 


2 


“ഞങ്ങള്‍ സ്റ്റേഷനില്‍ ചെന്ന്‌ ചാര്‍ജ്ജ്‌ കൊടുത്തേക്കാം” മൂത്ത ഒരാള്‍ മൊഴിഞ്ഞു. ഇതു 
കേട്ടപ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഒന്നയഞ്ഞു. എല്ലാവരും മുന്നോട്ടാഞ്ഞു. ലാല്‍ബാഗിലെത്തി. ഉറപ്പ്‌ 
കുറുപ്പിന്റെ ഉറപ്പായി ഇന്നും നിലനില്‍ക്കുന്നു! 
വിചിന്തനം: 


സിവില്‍ നിയമങ്ങളെ ഡണ്‍സ്റ്റനച്ചന്‍ ഒത്തിരി ബഹുമാനിച്ചിരുന്നു; മുറുകെ പിടിച്ചിരുന്നു. 

“നീ നിയമം കാത്തു കൊള്ളുക; നിയമം നിന്നെ കാത്തുകൊള്ളും.” സിവില്‍-സന്യാസ 
നിയമങ്ങളെ കാറ്റില്‍ പറത്തുന്ന നമുക്ക്‌ 

മുമ്പില്‍ ഡണ്‍സ്റ്റനച്ചന്റെ മഹനീയ 

മാതൃക വലിയൊരു ചോദ്യചിഹ്നമാണ്‌. 


a99. ജോസ്‌ പോൾ എടക്കളത്തദൂര്‍ സി.എം.ഐ. 





എന്റെ (ഷ൧ാന്‍സീസ്‌ അസീസ്സി 
ഡണ്‍സ്റ്റനച്ചന്‍... ഒരു ഓര്‍കമ്മക്കദൂറിഷ്‌' 











ക്ലാസ്സ്‌ കഴിഞ്ഞ്‌ വന്നതേയുള്ളൂ ഞാന്‍. ചായ കുടിച്ച മുറ്റത്തേക്കിറങ്ങി. തോട്ടത്തില്‍ വിടര്‍ന്ന്‌ 
നില്‍ക്കുന്ന ഡാലിയാ പൂക്കളുടെ നിറങ്ങളില്‍ കണ്ണുടക്കി നില്‍ക്കുമ്പോഴാണ്‌ “മോനെ, 
ഫിലിപ്പേ, എന്ന വിളി ഞാന്‍ കേട്ടത്‌. ദൈവവിളിയുള്ള കുട്ടികളെത്തേടി, അവരുടെ വീട്ടിലേക്ക്‌ 
ഡണ്‍സ്റ്റനച്ചന്‍ വരാറുണ്ട്‌. കുട്ടികളുടെ വീടുകളിലേക്ക്‌ പോകുമ്പോള്‍ എന്നെയും 
ചിലപ്പോഴൊക്കെ അച്ചന്‍ വിളിക്കാറുമുണ്ട്‌. “ഇന്ന്‌ രണ്ടു കുട്ടികളുടെ വീട്ടിലേക്ക്‌ പോകണം. 
മോനെന്റെ കൂടെ വരണം”. അച്ചന്റെ സ്നേഹത്തോടെയുള്ള വിളി കേട്ടപ്പോള്‍ കൂടെ വരാമെന്ന്‌ 
ഞാന്‍ പറഞ്ഞു. അച്ചനേറെ നേരം എന്റെ അമ്മയോടും അനുജനോടും ദൈവീക കാര്യങ്ങള്‍ 
സംസാരിച്ചിരുന്നതിനാല്‍ അന്തിമയങ്ങാന്‍ തുടങ്ങിയതറിഞ്ഞില്ല. “സാരല്ല്യ കുട്ടീ. നീ അച്ചന്‌ 
വഴികാണിച്ചിട്ട പെട്ടെന്ന്‌ വാ” അമ്മ പറഞ്ഞു. നേരം ആറു മണി കഴിഞ്ഞു. ടാറിടാനെന്നോണം 
അങ്ങിങ്ങായി, മെറ്റലുകള്‍ കൂന കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ചെമ്മണ്‍ പാതയിലൂടെ അച്ചനും ഈ 
കൊച്ചനും നടന്നു. ആദ്യമായിട്ടാണ്‌ ഞാനും ആ ഇടവഴിയിലൂടെ പോകുന്നത്‌. അര മണിക്കൂര്‍ 
ഉള്‍വഴികളിലൂടെയുള്ള യാത്ര. കുഞ്ഞിന്‌ തീറ്റ കൊടുക്കുന്ന അമ്മക്കിളിയുടെ ചിറകടി 
മരചില്ലകള്‍ക്കിടയില്‍ നിന്നും കേള്‍ക്കാം. തെരുവു വിളക്കുകള്‍ റോഡുപണി കഴിയും വരെ 
പണി മുടക്കിലാണെന്നു തോന്നി. അമ്മ ഒരു ടോര്‍ച്ചു തന്നു വിട്ടത്‌ ഭാഗ്യമായി. എങ്ങും ഇരുള്‍ 
പരക്കാന്‍ തുടങ്ങി. നിറയെ അമ്പലങ്ങളും പാമ്പിന്‍ കാവുകളും ഉള്ള നാടാണ്‌ എന്റേത്‌. 
യക്ഷികളെക്കുറിച്ച്‌ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകള്‍ ഓര്‍മ്മ വരാന്‍ തുടങ്ങി... മോനെ, മഞ്ഞുന്നെ 
തോന്നുന്നു, അത്രയും പറഞ്ഞ്‌ അച്ചന്‍ കപ്പൂസെടുത്ത്‌ തലയിലൂടെയിട്ടു. അച്ചന്റെ കറുത്ത 
ഉടുപ്പും വളഞ്ഞ നടപ്പും ചെറിയൊരു പേടി എന്നിലുക്കി. ഇരുട്ട പടരുന്ന ആ സന്ധ്യയില്‍ ഒരു 
ടോര്‍ച്ചു ലൈറ്റിന്റെ മിടുക്കില്‍ ഞാന്‍ അച്ചന്റെ കൂടെ നടന്നു. പെട്ടെന്നെവിടെ നിന്നോ ഒരു 
നേര്‍ത്ത ശബ്ദം ഞങ്ങള്‍ കേട്ടു . “ആരോ കരയുന്നുല്ലോ, മോനെ, അച്ചന്‍ എന്നോടു പറഞ്ഞു. 
എനിക്ക്‌ ഭയമായിത്തുടങ്ങി. ഈ വൈകിയ നേരത്ത്‌ ആരാണിവിടെ. വല്ല 
യക്ഷികളുമായിരിക്കുമോ... അച്ചാ, ഞാനാദ്യമായിട്ടാ ഈ വഴിക്കുവരുന്നത്‌... മോന്‍ പേടിക്കണ്ടാ. 
നമുക്ക്‌ നോക്കാം. കരച്ചില്‍ കേട്ട ദിക്കിലേക്ക്‌ അച്ചന്‍ നടന്നു. വഴിയോരത്തു തഴച്ചു നില്‍ക്കുന്ന 
കാട്ടു ചെടികള്‍ക്കിടയില്‍ ഒരു ചെറുപ്പക്കാരന്‍ മയങ്ങി കിടക്കുന്നു. അവനെ കണ്ടതും അച്ചന്റെ 
മനസ്സലിഞ്ഞു. ക്ഷീണിതനായി ബോധമില്ലാതെ കിടക്കുന്ന ആ ചെറുപ്പക്കാരനെ അലിവോടെ 
അച്ചന്‍ താങ്ങിയെടുത്തു. “മോനെ നിനക്കെന്തു പറ്റി', അച്ചന്‍ ചോദിക്കുന്നുണ്ടായിരുന്നു. അച്ചന്റെ 
സ്പര്‍ശനമേറ്റതും അവന്‍ കണ്‍ തുറന്നു. തന്റെ മുന്‍പില്‍ നില്‍ക്കുന്നത്‌ ഒരു 
വൈദികനാണെന്ന്‌ അവന്‌ മനസ്സിലായിക്കാണണം. അച്ചന്മാരെ കാല്‍ ഇംഗ്ലീഷ്‌ മീഡിയം 







62 


കുട്ടികള്‍ പറയുന്ന പോലെ അവന്‍ അറിയാതെ താഴ്‌ന്ന സ്വരത്തില്‍ പറഞ്ഞു: ഗുഡ്‌ മോണിങ്‌ 
ഫാദര്‍, അവന്‍ കൈകള്‍ കൂപ്പി. “അച്ചാ, അവന്‍ കുടിയനാണെന്നു തോന്നുന്നു... ഞാന്‍ 
പറഞ്ഞു... “അല്ല. അല്ല, അവനെ ആരോ തല്ലി കൊണ്ടിട്ടതാകും. അപ്പോഴേക്കും ആരൊക്കെയോ 
ആ വഴിക്ക്‌ വരുന്ന കാല്‍ പെരുമാറ്റം കേട്ടു. അവരും അച്ചനെ സഹായിച്ചു. അടുത്തു കണ്ട 
പിടികത്തിണ്ണയില്‍ അവനെ ഇരുത്തി. ആരോ അല്‍പം വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം 
അച്ചനവന്റെ വായില്‍ ഒഴിച്ചു കൊടുത്തു. “മോനെ, ഇപ്പോ നിനക്ക്‌ സുഖായോ' സ്നേഹം 
തുളുമ്പുന്ന ആ വാക്കുകള്‍ കേട്ടപ്പോള്‍ അവന്റെ കണ്ണില്‍ നിന്നും കണ്ണുനീര്‍ ഒഴുകിയിറങ്ങി. 
“അച്ചന്‍ പൊയ്ക്കോളൂ. ഞങ്ങള്‍ ഇവനെ വീട്ടില്‍ കൊണ്ടാക്കിക്കൊള്ളാം', അവിടെ 
കൂടിയിരുന്നവര്‍ പറഞ്ഞു. അവന്റെ ശിരസ്സില്‍ കൈ വച്ച്‌ അച്ചന്‍ പ്രാര്‍ത്ഥിച്ചു. അവനെ 
അവരുടെ കയ്യില്‍ ഏല്‍പ്പിച്ച്‌ ഞങ്ങള്‍ യാത്ര തുടര്‍ന്നു. സമയം ഒത്തിരി വൈകിയതിനാല്‍ 
സഭയില്‍ ചേരാന്‍ കാത്തിരുന്ന ഒരു കുട്ടിയുടെ വീട്ടില്‍ മാധ്രം പോയി ഞങ്ങള്‍ മടങ്ങി. 


തിരിച്ചു നടക്കും വഴിയില്‍, എന്റെ മനസ്സില്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഒരു സൂപ്പര്‍ ഹീറോയായി 
വളരുകയായിരുന്നു... ഞാന്‍ പഠിച്ച ലിറ്റില്‍ ഫ്ലവര്‍ സ്‌കൂളിന്റെ മുറ്റത്ത്‌, ചുമലില്‍ 
പ്രാവുകളുമായി, കൈവിരിച്ച നില്‍ക്കുന്ന ഫ്രാന്‍സീസ്‌ അസ്സീസിയെപ്പോലെ, അതേ 
കാപ്പിക്കളര്‍ ഉടുപ്പിട്ട ഡണ്‍സ്റ്റനച്ചന്‍ മുന്നില്‍ ഉയര്‍ന്ന്‌ നില്‍ക്കുന്ന പോലെ തോന്നി. തിരക്കിട്ട 
വഴികളില്‍ തളര്‍ന്ന്‌ പോയവരെത്തേടി, ആരോരും ആശ്രയമില്ലാതെ തഴയപ്പെട്ടവരെത്തേടി 
ഇരു കൈകളും നീട്ടി ഡണ്‍സ്റ്റനച്ചന്‍ ഇന്നും കടന്നു വരും. ആ പുണ്യസ്മരണക്കു മുന്‍പില്‍ 
പ്രണാമം ... 


ഫാ. ഫിലിപ്സ്‌ പനയ്ക്കല്‍ സി.എം.ഐ. 








The Voyager ‘D’ 


Dazzling the sea wave never ends 

Pick the shells and search for pearls 
Joy on the shores crazes but, 

Draws his smiles not on waves or gains. 


Deep the ocean carries treasures 

The seeker never bothered that appears on top 
Daring voyager expedites against whales and sharks | 
Sees the ‘Beauty’ by intuition far and away! 





The good catch with full net not from peripherals 
It needs patience and perseverance — fir 
Deep the sea, turbulent but could never been shaken Bro. Dixson, Deepaham, Madurai i 
Anchoring faith hold fast any storm stuck. 





Steadfast in the journey not bothered his appearance 

Neither hairs, bald head, tough skin, nor lean shape. 

An austere, ‘Divine’ face but only patched gowns, cloth bag, poor sandals... 
Simple and serene the "D" passed as the fading Sun appears from the sea shores. 


The voyager finds own genuine routes through narrow cuts and straights. 
The route map created is a referral like beacons for the successors. 

The sea and shores remain same with a little ups and downs 

The "D" will be immortal as the next dawn with rays of the sun dazzling! 


Fr. Varghese Manjaly CMI 


അവധദൂതന്റെ അവികലവഴികള്‍ 








ശുദ്ധമനസ്സോടെ ഭവനം വിട്ടിറങ്ങി 
അശുദ്ധി ഒട്ടും തീണ്ടാതെ 
വിശുദ്ധനായി തീര്‍ന്നു. 


സ്വന്തബന്ധമെല്ലാം വിട്ടുപോന്നവന്‍ 
വന്നുക ഇടമാണ്‌ സ്വര്‍ഗ്ഗമെന്നറിഞ്ഞവന്‍ 
അവന്‍ എടുത്തുവച്ച ഓരോ ചുവടും 
തന്റെ ഗുരുവിനോടൊപ്പമായിരുന്നു. 


പ്രാര്‍ത്ഥനയെ ആയുധമാക്കി 
പ്രാര്‍ത്ഥനയെ ജീവിതമാക്കി 
പ്രാണന്‍ വെടിഞ്ഞ തമ്പുരാന്റെ 
പ്രാണനായി അവന്‍ നിന്നു. 
പ്രശസ്തി ഒട്ടും നോക്കാതെ 
പ്രപഞ്ചനാഥന്റെ പാതയിലെന്നും 
പ്രിതിയോടെ നടന്നു നിങ്ങിയവന്‍. 


അനുസരണത്തിന്‍ മാതൃകയായി 
അനേകര്‍ക്ക്‌ വഴികാട്ടിയായി 
അധികാരത്തിന്‍ കീഴിലായി 
അടിയറവ്‌ പറഞ്ഞു നിന്നു. 


അശാന്തിതന്‍ ജീവിതത്തില്‍ 
ശാന്തിയേകാന്‍ കടന്നുവന്നു 
ശാന്തമായ വാക്കുകളാണേ 
അശാന്തിയെ നിക്കിടുക. 


സന്യാസത്തിന്‍ മന്ത്രങ്ങളെല്ലാം 
ഒന്നുവിടാതെ ഉരുവിട്ട 
സഹനത്തിന്റെ കാല്‍വരിയെ നോക്കി 
സന്തോഷത്തോടെ ജീവിതം 
നയിച്ചവനല്ലയൊ ഈ വിശുദ്ധന്‍. 


ഫാ. നിഭിഷ്‌ ചദുന്‍ക്കദുഴിയില്‍ സി.എം.ഐ. 








ലത്തീങിത DDRM G! 


ഖസ്ധഞഥധേ ങിഞ്ഥ ഖെബബ്യഥ 2_LD 
ട്നഞഥഞ്ധ QULILGU uihna 
ഥനഗ്രഞീധേ, കുൃഞ്ഡ്ട ഥഞ്ഞിരിണ്ടടേ 
ഉ_ഥ LINGLD ധഞ്ഞിര്‍നേന്ഥ ഷണ yrfa! 


ഥേ ഷഞ്ഞഞ്ഡിഞണ wiguiled SLPS 
ടിബ്ഥജ ഖസ്ുഥിഞ് ഞി Hood HLS 
Cras Dana ജേഞഖധീണ ഖണ്ണുള്! 
ഗഞ്ഞിഖന്ൃഒിഒ LBL ബന്ധ ShOS! 


Asers hong Cur serfs ഖസ്ഥഭഞഭധ്ഥ 
ഖെഞ്ഥണനദ്ധനഒ ഭന്രഞഞ്ധിഞ ദെധെണ്ണ്രഗ 
ഞഞ്ങഞജ്ധിണ OLIN GLD HHL ൫ങ്ഞിഞ൦ 
ധഥമ്പര്‍ര്‍്ഥ CLA Carpon Aare! 


QOMOITFEOFOOW ലാട FOITASS| 
CHINAS LIMTEDEUWITED ഥഞധ്വഞ്ഞി ഥേനടെന്ഞ്‌ 
snan LEOLSSNM BT Qumenauilesr മേ 
2 OOSMIGLD Cunn 2 Lb കഷഥണ്ജനിഭഞണണ്‍്‌ 


കഞ്ഗജ്ജ ജേഖഞഞ ഷൃനഖഥന്ധ Meru 
ഉ_ഞഗൃഥഥിഞ ഥേഞ്ഞഥ LINE \TMHIGLD Lemme nm)! 
QULITOUMHSEMMT DIOT ജ്വെഖന്ധുഖ 
LUTS ൭൩ ൪൫ബന്ധ ADA SaL! 


HAGLECSM. AGLI AENT ടീ.ബ.ജ. 











ഗുരുവരന്‍ ഡണ്‍സ്റ്നച്ചന്‍... 


ഭൂവിലതിശ്രേഷ്ഠ രാജ്യം ഭാവി സുന്ദരം ഭാരതം 
ദ്യോവിലാദരം കൈവന്ന ദേശവിഭാഗം 

പാവറട്ടി ്രശസ്തമാം പാവനമായൊരു വീട്ടില്‍ 
പാവപോലൊരുണ്ണി വന്നു പിറന്നു ഭാഗ്യം. 
മത്തായിയെന്ന സ്നാനപ്പേരും ഇട്ടൂപ്പുണ്ണി വീട്ടില്‍ വിളി 
മൊത്തമായിട്ടതു രണ്ട്‌ പിതാക്കന്മാര്‍. 


മത്സരാവേശം പോലൊരു തത്സമയതീക്ഷണതയില്‍ 
ഉത്സാഹത്തോടെന്നുമെന്നും ഭക്തിവേദിയില്‍ 
നാട്ടിലും വീട്ടിലുമവനിഷ്ട താരമായുദിച്ചു 
നേട്ടമാക്കി ചെന്നു ചേര്‍ന്നു സെമിനാരിയില്‍. 


സച്ചരിതനീശോഹിതം മെച്ചമായ്‌ ഗ്രഹിച്ച ഡണ്‍സ്റ്റന്‍ 
അച്ചനായിത്തിരിച്ചെത്തി സ്വഛമാം വിധം. 
സന്യാസാര്‍ത്ഥികള്‍ക്കതേറ്റം പുണ്യപ്പരിശീലകനായ്‌ 
ധന്യമാം സേവനം ചെയ്തു കാലമേറെയും. 


അധികാര വിധേയത്വം അതു തരുമാനന്ദവും 

അതി സ്വാതന്ത്ര്യത്തിന്നതു മധുരമാക്കി! 
വിസ്മയത്തോടാത്മകാര്യം വിസ്തരിച്ചേകിടും നന്നായ്‌ 
വിസ്മരിക്കാത്തതുപോലെ വിസ്മയം തന്നെ. 


കാര്‍ക്കശ്യം സുതാര്യം വെള്ളം ചേര്‍ക്കാത്തൊരു തന്‍ പ്രയാണം 
ആര്‍ക്കും ബന്ധപ്പെടാം നീതി, ന്യായം പാലിക്കും. 
പരാശ്രയപ്പെടാനും തന്‍ പരോപകാരമേകാനും 

വിരോധം നിരോധിച്ചൊരു ജീവിതശൈലി! 


മറക്കാന്‍ താന്‍ മറക്കില്ല മുറയ്ക്കതു ദിനചര്യ 
മറിച്ചൊരു കാര്യം ചെയ്യാന്‍ മുതിരുകില്ലാ. 
മറിമായമറിയാത്ത മറയില്ലാ പ്രയാണത്തില്‍ 
മുറിവേല്പിച്ചൊരു കാര്യമറിയുകില്ലാ! 


ദ്വേഷ്യപ്പെടാനറിയില്ല ശിഷ്യരോടായാലും ശരി 

ദ്വേഷ്യം വരുത്തിട്ടൊടുവില്‍ ചിരിച്ചു പോകും. 
ശക്തനാണെന്നഭിമാനം രക്തം കാണും നേരത്തില്‍ താന്‍ 
വ്യക്തമായും വീണു പോകും ശക്തി ചോര്‍ന്നീടും. 


സന്നദ്ധനാണെപ്പൊഴും താന്‍ പിന്നെയാവട്ടെന്നൊന്നില്ല 
അന്നം മുടക്കിട്ടാരേയും സഹായിച്ചിടും. 
സര്‍വ്വസംഗപരിത്യാഗി സര്‍വൃരേയും സ്വന്തമാക്കി 
സര്‍വ്വനാഥനേശുവിന്റെ സ്വന്തമായല്ലോ. 


മത്സരവേദി എളിമ ഉസ്താദായ്‌ വിളങ്ങുന്നതില്‍ 
ഉത്സാഹത്തോടെ കുതിപ്പു ട്രോഫി വാങ്ങീടാന്‍. 


പല മണിക്കൂര്‍ നേരവും പ്രിഡിയോവില്‍ ശിരസ്സൂന്നി 
പാതിരാത്രി നേരം രഹസ്യാരാധനയില്‍! 

നിഷ്കാമ കര്‍മ്മിയാം തന്നായുഷ്കാല സമ്പത്തായിതാ 
നിഷകാസിതനല്ല നാക പുണ്യ പൂമരം. 


പയ്യപ്പിള്ളി ബ്രദറിന്റെ 41-00 ചരമദിനം സരവണാംപട്ടിയില്‍ വീട്ടുകാരും മറ്റും വന്ന്‌ 
ആചരിക്കുന്നുണ്ടായിരുന്നു. വീട്ടുകാരും ഞാനും ഉള്ള അടുപ്പം മൂലം ഞാനും 41 ആചരിക്കാന്‍ 
പോയിരുന്നു. ബൈക്കിലായിരുന്നു യാത്ര കുര്‍ബാനകഴിഞ്ഞ്‌ ഭക്ഷണ സമയത്താണ്‌ ഞാന്‍ 
എത്തിയത്‌. 

വീട്ടുകാരോട്‌ കുശലം പറഞ്ഞ്‌ ഭക്ഷണത്തിന്‌ അവരുടെ കൂടെയിരുന്നു. ഡണ്‍സ്റ്റനച്ചന്‍ 
പലരേയും കണ്ട്‌ സംസാരിക്കുന്നുണ്ടായിരുന്നു.എന്റെ അടുത്ത്‌ വന്ന്‌ സംസാരിക്കാന്‍ തുടങ്ങി. 


ഞാന്‍ മുമ്പ്‌ കതായി ഓര്‍ക്കുന്നു. സുഖമല്ലേ? എല്ലാറ്റിനും ഞാന്‍ മറുപടി പറയുന്നുണ്ട്‌. 
വീട്ടുകാര്‍ക്കെല്ലാം സുഖമല്ലേ? മക്കള്‍ എത്ര പേരുണ്ട്‌? രണ്ടു പേര. അവര്‍ പഠിക്കുകയാണോ? അതേ. 
അങ്ങനെ വീട്ടു വിശേഷങ്ങള്‍ എല്ലാം ചോദിച്ചറിഞ്ഞു. 1958 തുടങ്ങി പരിചയമുള്ള എന്നെ 
തിരിച്ചറിയാതെ സംസാരിച്ചുകൊണ്ടിരുന്നു . മറവി അത്രക്കും കൂടിയ അവസാനനാ 
ളുകളായിരുന്നു അവ. 

തിരിച്ചു പോരുന്നതിനു മുമ്പ്‌ കണ്ട്‌ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. കുറച്ചു മുന്‍പ്‌ തെറ്റിദ്ധരിച്ച 
സംസാരിച്ചതൊന്നും സംസാരവിഷയമാക്കിയില്ല. ഞാന്‍ യോഗാര്‍ത്ഥി ആയിരുന്നപ്പോള്‍ 
വരന്തരപ്പിള്ളിയില്‍ ഫ്ളാവിയാനച്ചന്‍ പ്രൊവിന്‍ഷ്യലായിരിക്കുന്ന കാലം ഞങ്ങള്‍ രണ്ടു 
യോഗാര്‍ത്ഥികളെ റെക്ടറച്ചനെ നോക്കാന്‍ ഏല്‍പിച്ചിരുന്നു, ്രത്യേകിച്ച്‌ ഭക്ഷണകാര്യത്തില്‍. 
ഭക്ഷണം കഴിക്കാന്‍ മറക്കുന്നതാണ്‌ അന്ന്‌ പ്രധാനമായിട്ടുണ്ടായിരുന്നത്‌. 


ഫാ, ജോസഹ്‌ വിതയത്തില്‍ സി.എം.ഐ. 





ഇല്ല! തീരെ ഭംഗിയില്ല, ആകാരവടിവില്ല 

മുടിയില്ല കട്ടമീശയില്ല 

ന്യൂജെന്‍ മസിലില്ല 

നിങ്ങളീപറയുന്ന ഹൈ പ്രൊഫൈലില്ല 
പക്ഷേങ്കിലയാളമര്‍ത്യനാംപാതിരി 
അച്ചന്‍പദത്തിനര്‍ത്ഥംകൊടുത്തോരൊലക്കേങ്കില്‍ ഡണ്‍സ്റ്റനച്ചന്‍. 


പള്ളിയില്‍ കാണാമീ പള്ളീലച്ചനെ 
കുമ്പസാരക്കൂട്ടിലോമയങ്ങുന്ന ദൈവത്തെ 
കൊന്തമണികള്‍ക്കു പ്രിയമീ 
ജപമാലഭക്തനെ 
മാതൃഭാവത്തിനുറവിടമായോനെ 
പക്ഷേങ്കിലാപച്ചമനുഷ്യന്‌ ആകാരവടിവില്ല. 





e ന്തോ 





ആചാര്യനാണയാള്‍ ആത്മീയസ്രോതസ്സും 
ദൃശ്യനയാള്‍ കളിക്കളത്തിലും പൊരിവെയിലത്തും 
കറുകപറമ്പിലും പിന്നെ ജനദദ്ധ്യത്തിലും 

എപ്പോഴും തവിടിന്‍ നിറമുള്ള സന്യാസവസ്ത്രത്തില്‍ 
ഇനി ദൈവത്തിന്‍ രൂപം തവിട്ടുനിറമാണോയീശ്വരാ? 


സുസ്മേരവദനനും കാര്‍ക്കശ്യക്കാരനും 
താപസനിഷ്ഠകള്‍ പാലിച്ചമര്‍ത്യനും 

വിണ്ണില്‍ പാവറട്ടിയ്ക്കിടംകൊടുത്തോനും 
പൂര്‍ണ്ണസന്യാസിയും പകയില്ലാതെ പക്വതയുള്േളാനും 
ദൈവികമനുഷ്യനും സമഗ്രതയുള്ളോനും 


വിശുദ്ധനാകാരവടിവുണ്ടോ കൂട്ടരേ? 
ആപേക്ഷികമാണല്ലോ ഭൂനിയമങ്ങളും 
പൊങ്ങച്ചക്കാരെ കുമടുത്തീ ഭൂമിക 
മര്‍തൃരിലമര്‍ത്യരെ തിരിച്ചറിയുന്നതെങ്ങനെ? 
ഉത്തരം ചൊല്ലുവിന്‍ ബുദ്ധിജീവികളെ? 
മാനുഷികമല്ലേയീമാനദണ്ഡങ്ങളും? 

സത്യം, ഇയാളമര്‍ത്യന്‍തന്നെ! 









ഹാ, ആന്‍സന്‍ പാണേങ്ങാടന്‍ സി.എം.ഐ. 


68 


പ്രേഷിതയുടെ പുണ്യസുനം 
WM WNAI... 





























ലാ...ലാ...ലാ...ലാ... 


പ്രേഷിതയുടെ പുണ്യസൂനം ഡണ്‍സ്റ്റനച്ചാ 
പുണ്യജീവിത പാതയില്‍ മാതൃകയായി (2) 
അരികിലരികില്‍ നാഥനരികില്‍ തന്നെയര്‍പ്പിച്ചു 
മൃദുലമാകും ഹൃദയകോവിലില്‍ 
അവനെയുള്‍ക്കൊണ്ടു 
(പ്രേഷിതയുടെ...) 
നാഥന്‍ തന്നില്‍ വാസമാകാന്‍ ആലയം തീര്‍ത്തു 
ആലയത്തില്‍ എളിമയുടെ ജീവിതം തീര്‍ത്തു 
ജീവിതം തന്‍ മാതൃകയാല്‍ നന്മകള്‍ തീര്‍ത്തു 
നല്‍ഫലത്താല്‍ പ്രേഷിതയുടെ നറുമലരായി. 
(പ്രേഷിതയുടെ...) 
കര്‍മ്മലയിലെ പ്രേഷിതനായ്‌ നിര്‍മ്മലനായ്‌ 
നിറവു പകരും ചെയ്തികള്‍ തന്‍ ജീവിതമാക്കി 
വന്ദ്യഗുരുവേ പുണ്യചരിതാ പ്രേഷിതര്‍ക്കെന്നും 
മാതൃക മാദ്ധ്യസ്ഥമായി തീര്‍ന്നിടേണമേ. 
(പ്രേഷിതയുടെ...) 


ലിറ്റില്‍ ഷ്ളവര്‍ ആസ്പിരന്‍സ്‌ ഹാസ്‌ 
പൊള്ളാച്ചി 


അഴകുുളളാത്മാവേ... 


അഴകുള്ളാത്മാവേ, പ്രേഷിതകുടുംബത്തിന്‍ 

വിശുദ്ധ താതാ 

ഉള്ളം മുഴുവന്‍ അഴകു നിറച്ച 

അങ്ങേ കൈതൊഴുന്നു. 
(അഴകുള്ളാത്മാവേ...) 


കര്‍മ്മല ചൈതന്യത്തിന്‍ സ്നേഹകാന്താ 
മാനവ സേവനത്തിന്‍ പുണ്യവീര 
യേശുവിന്‍ പ്രിയ ശിഷ്യന്‍ ഡണ്‍സ്റ്റനച്ചാ (2) 
മാധ്യസ്ഥമേകണേ ഞങ്ങള്‍ക്കായ്‌. (2) 


സന്യാസം അങ്ങേ ജീവിതമേ 
അറിയാന്‍ വൈകിയ സനന്ദര്യമേ 
വിശുദ്ധപദത്തിന്റെ പ്രേഷിതമാനം (2) 
പരസ്നേഹത്തില്‍ ചരിച്ചുവന്‍. (2) 
(അഴകുള്ളാത്മാവേ...) 


അരുൾ ഇല്ലം സനോവിഷ്ടേറ്റ്‌ 
വേലന്താവളം 











27-11-1920 
22-09-1930 
20-07-1938 
23-11-1938 
24-11-1939 
04-01-1941 
24-11-1942 
31-05-1947 
02-06-1947 
03-06-1947 
01-01-1948 
01-10-1948 
1953 
05-1956 
21-02-1965 
06-06-1967 
1969 

112 1972 
11-05-1973 


06-07-1974 
to 


02-10-1974 
25-06-1977 
07-05-1978 





ജനനം 
യോഗാര്‍ത്ഥിഭവന പ്രവേശനം 


നവസന്ന്യാസ്രപവേശനം 
സഭാവസ്ത്ര സ്വീകരണം 


ആദ്യധ്വതം 

നവസന്ന്യാസത്തിനുശേഷമുള്ള തുടര്‍പരിശീലനം, കൂനമ്മാവ്‌ 
നിതൃര്വതം 

വൈദികപട്ടം 

നവപൂജാര്‍പ്പണം 


സഹവികാരി, ചെത്തിപ്പുഴ 

സഹവികാരി, മണിമല 

സഹവികാരി, അയിരൂര്‍ 

പ്രൊക്യുരേറ്റര്‍, സെന്റ്‌ തെരേസാസ്‌ മൊണാസ്റ്ററി, അമ്പഴക്കാട്‌ 

റെകറ്റര്‍, സെന്റ്‌ പയസ്‌ X അസ്പേരന്റ്‌ സ്‌ ഹൌസ്‌, വരന്തരപ്പിള്ളി 
റെകറ്റര്‍, സെന്റ്‌ ബെര്‍ക്കുമാന്‍സ്‌ അസ്പേരന്റ സ്‌ ഹസ്‌, ഏല്‍ത്തുരുത്ത്‌ 
റെകറ്റര്‍, സെന്റ്‌ പയസ്‌ X അസ്പേരന്റ്‌ സ്‌ ഹസ്‌, വരന്തരപ്പിള്ളി 
പ്രിയോര്‍, ഇമ്മാക്കുലേറ്റ്‌ ഹാര്‍ട്ട മൊണാസ്റ്ററി, വരന്തരപ്പിള്ളി 

പ്രീഫെകറ്റ്‌, ദേവമാത പ്രൊവിന്‍ഷ്യാല്‍ ഹാസ്‌, തൃശ്ശൂര്‍ 

സുപ്പീരിയര്‍, സെന്റ്‌ ജോസഫ്‌ ഹോം, അട്ടപ്പാടി 


താവളം, ജെല്ലിപ്പാറ എന്നിവിടങ്ങളില്‍ വികാരി 
റെകറ്റര്‍, ജ്യോതി നിവാസ്‌, റാഞ്ചി 
പ്രിയോര്‍, ഇമ്മാക്കുലേറ്റ്‌ ഹാര്‍ട്ട മൊണാസ്റ്ററി, വരന്തരപ്പിള്ളി 


22-06-1978 


13-06-1979 
20-09-1979 
05-08-1982 
05-1984 
1986 
26-10-1987 
1988 
1988 
1988 
1989 


06-05-1991 


20-05-1993 
04-05-1994 
05-1996 
30-06-1997 
05-05-2000 
2000 
14-11-2002 
26-06-2006 
20-10-2006 


സി.എം.ഐ. കോയമ്പത്തൂര്‍ ഉപ്പപവിശ്യയില്‍ അംഗമായി ചേരുവാന്‍ 
സമ്മതം അറിയിച്ചു. 
പ്രീഫെക്റ്റ്‌, സെന്റ്‌ ആന്റണീസ്‌ ആശ്രമം, ശരവണംപട്ടി 
ടീം മെമ്പര്‍, ലിറ്റില്‍ ഫ്ളവര്‍ നൊവിഷ്യേറ്റ്‌, അമ്പഴക്കാട 
റെക്റ്റര്‍, അരുള്‍ മലര്‍ ഇല്ലം, ശരവണാംപട്ടി 
റ ൨ 
ടീം മെമ്പര്‍, അരുള്‍ മലര്‍ ഇലം, ശരവണാംപട്ടി 
൨ 
റെകറ്റര്‍, സെന്റ തോമസ്‌ ആശ്രമം, കൊഴിഞ്ഞാമ്പാറ 
ടീം മെമ്പര്‍, അരുള്‍ മലര്‍ ഇലം, ശരവണംപട്ടി 
൨ 
മെമ്പര്‍, ലിറ്റില്‍ ഫ്ളവര്‍ മിഷന്‍ സെന്റര്‍, കോയമ്പത്തൂര്‍ 
റെകറ്റര്‍, സി.എം.ഐ. ഭവന്‍, പാലക്കാട്‌ 
മെമ്പര്‍, ലിറ്റില്‍ ഫ്ളവര്‍ ആസ്പിരന്‍സ്‌ ഹാസ്‌, സായ്ബാബ കോളനി 
ലളിത ജീവിതം, ചെന്നിമലൈ 
ലളിത ജീവിതം, കുളക്കാട്ടുകുറിശി 
സേക്രട്ട്‌ ഹാര്‍ട്ട്‌ ആശ്രമം, പെരിന്തല്‍മണ്ണ 
ആനിമേറ്റര്‍, സി.എം.ഐ. 6്രദേഴസ്‌ യൂണിറ്റ്‌, സെന്റ്‌ പോള്‍സ്‌ ഹാസ്‌, 
കടലുണ്ടി 
അംഗം, അരുള്‍ മലര്‍ ഇലം, ശരവണംപട്ടി 
൨ 
റെകറ്റര്‍, ലിറ്റില്‍ ഫ്ളവര്‍ ആസ്പിരന്‍സ്‌ ഹസ്‌, കനണ്ടംപാളയം 
അംഗം, അരുള്‍ മലര്‍ ഇലം, ശരവണംപട്ടി 
൨ 
അംഗം, സെന്റ തെരേസസ്‌ മൊണാസ്റ്ററി, അമ്പഴക്കാട 
അംഗം, ഭാരതമാത ആശ്രമം, പാലക്കാട്‌ 
അംഗം, സെന്റ്‌ തോമസ്‌ ആശ്രമം, കൊഴിഞ്ഞാമ്പാറ 
അംഗം, അരുള്‍ മലര്‍ ഇലം, ശരവണംപട്ടി 
൨ 
ലിറ്റില്‍ ഫ്ളവര്‍ ആസ്പിരന്‍സ്‌ ഹാസ, കൌണ്ടംപാളയം 
മരണം 








